











മലയാളനാട്‌ 


ചീഫ്‌ എഡിററര്‍ എഡിററ൪ 
എസ്‌. കെ. നായര്‍ വി. ബി. സി. നായര്‍ 





24th June 1979 Phone: 2825, 3362 


ലേഖനം 


൭. വി. വിജയന്‍, എം. കൃഷ്ണന്‍നായര്‍, 
ഡോക്ടര്‍ വി. കെ. രാമചന്ദ്രന്‍, ആഷാമേ 
നോന്‍, ഡോക്ടര്‍ കാനം ശങ്കരപിള്ള 
ഡോക്ടര്‍ ബി. ആര്‍. ആര്‍. വര്‍മ്മ 


കവിത 


കടമ്മനിട്ട രാമകൃഷ്ണന്‍, 
ഏററുമാനൂര്‍ സോമദാസന്‍ 


കഥ 


വിജയന്‍ കരോട്ട്‌, വി, എസ്സ്‌. ശര്‍മ്മ, 
രാജംനായര്‍ 


നോവല്‍ 


എന്‍, കൃഷ്ണന്‍നായര്‍, പമ്മന്‍, 
എം. ഡി. രതമ്മ 


സ്ഥിരംപംക്തികരം 

എം. ഷണ്‍മുഖദാസ്‌, മംഗലശ്ശേരി, 
വി. ബി. സി. നായര്‍ 

മുഖചിത്രം : സിമ്പിള്‍ കപാഡിയ 


ഫോട്ടോ : ജഗ്മോഹന്‍ 


പുസ്തകം പതിനൊന്നു ee ലക്കം ആറ്റ്‌ _ 1154 മിഥുനം 10 














IE 





മുന ന ത്തത്‌; 


ഇന്രൂപ്രസ്ഥം 


ഒ വി വിഭയന്‍ 





മരിച്ചവര്‍ തിരിച്ചുവരുന്നു 


കസേരയില്‍ നിഴലു 
ത്തു നിലവിളിച്ചും ചേ 
ചലിപ്പിയ്കാതിരിജ്ുക! 


ചോര കട്ടകെട്ടിയ 
കള്‍ കുലുക്കിക്കൊണ്ട്‌ Se 
രായണ്‍ മിശ്ര, മുന്‍ റെയ്‌ല്‍വേമ 
ന്ത്രിം ഇന്ദിരയുടെ മൂന്‍ പണ 
ഞ്ചി സൂക്ഷിപ്പുകാരന്‍, അറിയേണ്ട 
തില്‍ക്കൂടടുതല്‍ അറിഞ്ഞവന്‍ ഇതാ. 
മരിച്ചവരുടെ ലോകത്തുനിന്നു" തി 
രിച്ചെത്തിയിരിയ്കുന്നു തള്‍മോ 
ഫന്‍റാം എന്ന പാര്‍ളിമെന്‍റംഗ 
ത്തെയുള്‍ക്കൊണ്ട, നിസ്സാരമെന്നു" 
ആദ്യംതോന്നിയ, “ലൈസെന്‍സു* 
നാന്‍ഡല?*നെത്തുടന്ു* നിത്യ 
മൊന്നു്‌ എന്നോണം പൂതിയ anv 
മതികളുടെ രഹസ്യങ്ങള്‍ പൊങ്ങി 
വരാന്‍തുടങ്ങിയിരുന്നു. അനാവര 
ണങ്ങളുടെ ചുരുങ്ങുന്ന വൃത്തങ്ങള്‍ 
പിന്നെയും ചൂരുങ്ങിക്കൂടാ, അതു്‌ 
ഏററവും ഉന്നതമായ അധികാര 
പീംങ്ങളെ തകിടംമറിച്ചേയ്കും 
എന്ന നിലയായി. ? 
മുമ്പു ഇന്ദിരാഘടകത്തിനന്‍െ൦ 
വക്താവും ഇപ്പോള്‍ ഇന്ധിരാവിരു 


പൊട്ടന്നനെ, ഒഴിഞ്ഞ 
പോവുക, മെക്‌ ബെ 
രുളുകള്‍ എന്‍െറനേക്ക്‌ 


ദ്ധ കോണ്‍ഗ്രസ്സുനേതാവുമായ ഒരു 
സുഹൃത്തു“, സമസ്തിപ്പൂര്‍ സ്‌ഫോ 
ടനത്തിനു* ഏതാനും ദിവസങ്ങള്‍ 
മുന്പു മിശ്രയെ കണ്ടതു ഓര്‍ക്കുന്നു. 
എനിയ്ക്ക്‌ രക്ഷപ്പെടാന്‍ വിഷ 
മമാണുഴ” മിശ്ര പറഞ്ഞുവത്രെ. 
മിശ്രയുടെ മരണത്തെ തുടര്‍ന്നു” 
നടന്ന സംഭവങ്ങള്‍ക്ക്‌ ഒരു പ്രഹ 
സനത്തിന്‍റ സ്വഭാവമായിരുന്നു, 
ഇന്ദിര, പതറിയ സ്വരത്തില്‍, 
തന്‍െറ ദുഃഖമറിയിച്ചു. പിന്നെ 
ആളുകള്‍ തന്നെ സംശയിക്കുന്നു 
എന്നു പഴിപറഞ്ഞു. പിന്നെ 
അന്വേഷണങ്ങള്‍ തുടങ്ങി. നിര 
വധ? പ്രോസിക്യൂഷണ്‍ കഥകളി 
ലൊന്നു” ഇപ്പോഴും ഞാനോക്കുന്നു. 
രണ്ടു ഗ്രെണെഡുകളില്‍ 
ഒന്നു പൊട്ടിയില്ല. അതിനെ 
രണ്ടു സ്‌കൂരംവിദ്യാത്ഥികരം 
പെറുക്കിയെടുത്തു" തങ്ങളുടെ 
അടുക്കളയില്‍ കൊണ്ടുവന്നു 











പൊട്ടിച്ച. അ തൊരു 
സ്‌ഫോടന വസ്തുവാണെന്നു” 
എങ്ങിനെ മനസ്സിലാക്കിയെ 
ന്നു ചോദിച്ചുപ്പോഠം അവര്‍ 
പറഞ്ഞു, തങ്ങഠം അത്തരം 





. വസ്തുക്കളെ സിനിമയില്‍ ക 


ണ്ടിട്ടണ്ടെന്നു”. ഈ കുട്ടികള 
ടെ അച്ഛന്‍ പിരിച്ചയയ്കുച്ചൊട്ട 
ഒരു റെയില്‍വേ ഉദ്യോഗസ്ഥ 
നാണ്‌. കുട്ടികം പഠിച്ചി 
രുന്നതോ ആനന്ദമാര്‍ഗ്ഗികരം 
നടത്തിവന്നിരുന്ന ഒരു സ്‌കൂ 
ളിലും! 


മുത്തച്ഛന്‍ സി. ഐ. എയ്തുവേ 
ണ്ടി പണ്ടു പണിയെടുത്തിരുന്നു 
എന്നുകൂടിപ്പറഞ്ഞിരുന്നെങ്കില്‍ നാ 
ടോടിക്കഥ പൂത്തിയായിരുന്നേനെ. 
പത്രത്തില്‍ ഈ പ്രോസിക്യൂഷന്‍ 
സ്റ്റോറി വായിച്ചതു ഞാനോക്കുന്നു. 
വിന്നീട്ട്‌ അതിനെപ്പററി ഞാന്‍ 
കേട്ടിട്ടില്ല പ്രോസിക്യൂഷന്‍ കൂ 
ടുതല്‍ വിദഗ്‌്ദ്ധഹസ്തങ്ങളിലേയ്ത്ക 
മാററപ്പെട്ട ഇന്ത്യന്‍ എക്‌സ്‌പ്രെ 

“ മേയ്‌മാസം അവസാനം നാലു 
ദിവസങ്ങളിലായി പ്രസിദ്ധപ്പെടു 
ത്തിയ വിവരങ്ങള്‍ ഞെട്ടിപ്പിത്തുന്ന 
വയാണ്‌. മുന്‍ ഹൈക്കോടതി 
ജഡ്‌ജിയും പ്രസിദ്ധ അഭിഭാഷക 
നും പൌരാവകാശപ്രസ്ഥാനത്തി 
നെറ വക്താവുമായ തര്‍ക്കണ്‍ഡേ 
യാണ്‌, ബീഹാര്‍ സക്കാരിന്‍െറ 
ആവശ്യപ്രകാരം, മിശ്രയുടെ മൂന്‍ 
കേസൂവിവരങ്ങള്‍ പുനപ്പരിശോ 
ധിച്ചതു്‌. മിശ്രയുടെ കേസു” വീ 
ണ്ടും തുറക്കാന്‍ ഉദ്യോഗസ്ഥന്മാര്‍ 
വിസമ്മതിയ്ക്കുകയായിരുന്നു ഉദ്യോ 
ഗസ്ഥന്മാരെ അമിതമായി ആശ്ര 
യിയ്ക്കുന്ന ജനതാസര്‍ക്കാര്‍ തര്‍ക്കുണ്‍ 
ഡേയുടെ റിപ്പോര്‍ട്ട സ്വീകരിച്ചു്‌ 
കേസു വീണ്ടും തുറക്കുമോ? ജനതാ 


സര്‍ക്കാരിഒന്‍റ കര്‍മ്മവിമുഖതയെ 
ക്കുറിച്ചു” എന്തെങ്കിലുമറിയാവുന്ന 
വര്‍ ഉത്തരം പറയാന്‍ മടികച്ചേയ്കും. 

ഭരണയന്ദ്രത്തില്‍ അങ്ങി 
ങ്ങായി ഇന്ദിരയുടെ പൈതാ 
ളികന്മാര്‍ പററിപ്പിടിച്ചു 
നില്‍ക്കുന്നു. ഭിന്ദര്‍ എന്ന 
ഡി. ഐ.ജി. യുടെ സമാ 
ന്തരപ്പോലീസു”, സഞ്ജയ 
നോട്ട നേരിട്ട കൂറുപുലത്തി 
പ്പോരുന്ന സമാന്തരപ്പോലീ 
സു, ഇന്നും അതേപടി 
നില്‍ക്കുന്നത്രെ. മാഫിയകരം 
മരിയഷ്താറില്ല. അവ സൂക്ഷ്‌മ 
ശരീരങ്ങളായി പലയിടത്തും 
ലയിയ്ക്ുന്നു. വീണ്ടും പൊങ്ങി 
വന്നു കര്‍മ്മക്ഷമത കൈ 
ക്കൊള്ളാന്‍ തക്ക സമയം കാ 
ത്തു”. നാസികളുടെ സംഘട 
ന ഇങ്ങിനെ ലയിച്ചതായി 
പറഞ്ഞുകേട്ടിട്ടുണ്ട്‌. ഏതാ 
യാലും ഇവിടെ ഇന്ദിരയുടെ 
മാഫിയ ഭദ്രമായി തുടരുന്നു. 
പതിനയ്യായിരം ഇലക്‌ടി 
സിററി തൊഴിലാളികളണ്ടാ 
യിരുന്ന പശ്ചിമബംഗാരം 
ഇലക്‌ടിസിററി ബോഡില്‍ 
ഘനിഖാന്‍ ചൌധുരി എന്ന 
ഇന്ദിരാകോണ്‍ഗ്രസ്സുമന്ത്രി ഒ. 
രു പന്തീരായിരം ഇന്ദിരാ 
കോണ്‍ഗ്രസ്സു പവത്തകരെ, 
അല്ലെങ്കില്‍ സില്‍ബന്ധിക 
ളെ, നിയമവിരുദ്ധമായി വെ 
ചുകെട്ടി. അവരെ ബോഡി 
നു ആവശ്യമുണ്ടായിരുന്നില്ല. 
അവക്കു പണിയ്ുമുണ്ടായിരു 











ന്നില്ല. ഇന്നു” അവര്‍ ബോ 
ഡിനന്‍െറ ദൈനംദിന (പവ 
ത്തനങ്ങളെ അട്ടിമറിക്കുന്നു. 
അട്ടിമറി നേരിടാന്‍ ശക്തി 
യം രാഷ“ട്രീയപാടവവുമുള്ള 
പശ്വിമബംഗാടം മാര്‍ക*സിീ 
സ്‌ററു കമ്മ ണിസ്‌ററുപാര്‍ 
ട്ടി ഈ സ്ഥിതിവിശേഷത്തെ 
സമത്ഥമായി നേരിടുന്നുണ്ടു* , 
എന്നാല്‍ _ പാടവമില്ലാത്ത, 
ആന്തരവൈരു ദ്ധ്യങ്ങളില്‍ 
പൊടിഞ്ഞുതകരുന്ന, വൃദ്ധ 
മായ ജനതാകക്ഷിയ്ക്കു” കേന്ദ്ര 
സര്‍ക്കാരിനകത്തു നടക്കുന്ന 
നിരന്തരമായ അട്ടിമറിയെ 
നേരിടാന്‍ കഴിയുന്നില്ല. അ 
തിനെതിരെ മതരുവുമൂല്യപ 
സംഗങ്ങരംപോലും സംഘടി 
പ്പിജുാന്‍ കഴിയുന്നില്ല, എ 
ങ്കിലും - ഈശ്വരനും ഈശ്വ 
രനീതിയും ഉണ്ടെന്നു നമുക്കു 
വിശ്വസിയ്ക്കാം - ലളിത? 
നാരായണ്‍ മിശ്രമാര്‍ അവരു 
ടെ ചോര കട്ടകെട്ടിയ മുടിച്ചു 
രുളകരം കുലുക്കിക്കൊണ്ടു? 
കൊലപാതകികളടെ സ്വാ. 
സ്ഥ്യം നശിപ്പിയ്ക്കാന്‍ വീണ്ടും 
വീണ്ടും പൊങ്ങിവരുന്നു. 


ഇദ്ദപ്രസ്ഥത്തിലെ സാധാര 
ണ പൌരന്‍ (ജനതയുടെ നിഷ്‌ക്ര 
യത്വവും അശ്‌ളീലമായ വടംവലി 
നാടകവും അവനു മട്ടത്തു എന്നിരു 








ന്നാലും) ഇവിടെ നടന്ന പല മര 
ണങ്ങളെക്കുറിച്ചും അസ്വസ്ഥനാ 
ങ്‌. നാഗര്‍വാല മരിച്ചു. നാഗര്‍ 
വാലയെ അറസ്റ്റുചെയ്ത്‌ കേസ്‌ 
ആദ്യമായി ചാര്‍ജ്ജു ചെയ്ത കാശ്യ 
പ്‌ എന്ന പോലീസുദ്യോഗസ്ഥന്‍ 
മരിച്ചും കേസ്‌ തുടന്നന്വേഷിച്ച 
രാമനാഥന്‍ എന്ന സി. ബി. ഐ. 
ഉദ്യോഗസ്ഥന്‍ മരിച്ചു. സ്റ്റെയ്‌ 
റര്ബാങ്കിലെ ജോലിക്കാരിയായ 
ഒരു സ്ത്രീ “ആത്മഹത്യ'കെയ്ത. അ 
ങ്ങിനെ നാഗര്‍വാലയുടെ കഥ അ 
ന്വേഷണസാദ്ധ്യതജ്കുപ്പുറമുള്ള നി 
രുപദ്രവമായ മേഖലകളിലെങ്ങോ 
മറഞ്ഞു. 

ഛരുഗ്ഗ്‌ എന്ന ഡോക്‌ടറും കുട്ടം 
ബവും പെരുവഴിയില്‍ “അപകട 
ത്തില്‍” മരിച്ചു. ലാല്‍ബഹദൂര്‍ 
ശാസ്ത്രിയുടെയും ഫക്രുദ്ദീൻ ആലി 
അഹമ്മദിന്‍െറയും മരണങ്ങളുടെ 
പാശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെ 
ട്ട ഒരുയന്ന സര്‍ക്കാര്‍ ഡോക്ടറാ 
യിരുന്നു കരുഗ്ഗ്‌. 

അതുപോലെ നിരവധി മരണ 
ങ്ങള്‍. കള്ളക്കടത്തുകാരുടെ രഹ 
സ്യങ്ങളിലേയ്‌ക്കു കടന്നുചെന്നു" 
അവിടെ രാഷ്‌ട്രീയനൂലാമാലകള്‍ 
കണ്ടെത്തിയ ഐ. എ. എസ്സ്‌ ഉ 
ദ്യോഗസ്ഥനായ ഛോപ്രയുടെ മ 
രണം. ദില്ലിയിലെ മുന്‍ ലെ 
ഫ്‌ററനന്‍റു ഗവര്‍ണരും ഇന്ദി 
രയ്‌ക്കെതിരെയുള്ള നിരവധി അ 
തിക്രമക്കേസുകളില്‍ പ്രധാന 
സാക്ഷിയുമായ കിഷണ്‍ച്ചന്ദിന്‍െറ 
ആത്മഹത്യ.” ഇന്ദിരയെ അറസ്റ്റു 
ചെയ്യുകയും ചില കേസുകളുടെ അ 
ന്വേഷണം നേരിട്ട്‌ ഏറെറടുക്കുക 
യുംചെയ്ത നിഖില്‍ക്കുമാര്‍ എന്ന 
പോലീസുദ്യോഗസ്ഥന്‍െറ മക 
ന്‍െറ അപകടമരണം. 


അവസാനം പറഞ്ഞ ഈ മരണം 
സംഭവിച്ചതു്‌" പത്തൊമ്പതുകാര 
നായ ഈ യുവാവിന്‍െറമേല്‍ ഒരു 





മലയാളികഠം എക്കാലവും ഓമ്മി 
ക്കുന്ന ഈ സംഭവകഥ, മലയാളഭാ 
ഷയിലെ അപൂര്‍വ്വസിദ്ധികളരം 
ഭക്കാണ്ടുഭരു നോവലായിത്തീരുന്നു 





ഉണ്ണിക്കൃഷ്‌ണന്‍ 
പുതുരിന്‍െറ 


അമൃതമഥനം 


മലയാള നാട്ട” വാരികയില്‍ 
1979 ജൂലൈ 8 _. മുതല്‍ 


പ്രശസ്ത സാഹിത്യകാരനായ 
വായിച്ചുതുടങ്ങുക! 





















ജീപ്പു” ഇടിച്ചാണ്‌. ജര്‍പ്പ൦ 

[ [8 പ്പ്‌ ഇന്‍റ 
ലിജന്‍സു ബ്ൃറോവിനേറതായി 
രുന്നു! രണ്ടുദിവസം കഴിഞ്ഞാണു 
സത്യം പുറത്തുവന്നതു | 


നിലവിലുള്ള ഭരണത്തെ 
തകിടംമറിക്കാന്‍ [പതിജ്ഞാ 
ബദ്ധമായ ഒര്യ്ഘടകം പോ 
ലീസുവകുപ്പില്‍ ഇന്നും പവ 
ത്തിക്കുന്നുണ്ടോു അപകടങ്ങ 
ളിലൂടെ, കൊലപാതകങ്ങളി 
ലൂടെ, തെളിവുകരം നശിപി 
ക്കുന്നതിലൂടെ, തൊഴില്‍രംഗ 
ത്തെ അസ്വാസ്ഥ്യങ്ങളും വര്‍ 
ഗ്ീയ കലാപങ്ങളം സൃഷ്ടിക്കു 
ന്നതിലൂടെ അവര്‍ ഒരു ജനാ 
ധിപത്യസംവിധാനം ഇവി 
ടെ അസാദ്ധ്യമാക്കിത്തീക്കക 
യാണോ? ഇവര്‍ ഒരു രാഷ്ടു്‌റീ 
യ ഗുഡസംഘത്തിന്‍റ വേ 
തനം തുടന്ു പററുന്നുണ്ടോ? 


ഈ ചോദ്യങ്ങള്‍ക്കുത്തരംകാണാ 
നുള്ള പാടവം മൊറാര്‍ജിയ്തും 
ചരണ്‍ സിംഗിനുമില്ല ഇത്തിരിവ 
ട്ടാമാത്രം കാണുകയും ഇത്തിരിവട്ടം 
ചീന്തികുകയും ചെയ്യുന്ന ഇക്കൂട്ടക്ക” 
അധികാരം തങ്ങളുടെ വാദ്ധക്യദ 
ശയില്‍ തങ്ങള്‍ക്കു കൈവന്ന അല്ല 
സുഖത്തിന്‍റെ പാവമാത്രമാണു്‌. 

സാധാരണഗതിയില്‍ s 
ക്കൊണ്ട്‌ ഒന്നും BR gt 
രില്ല.. 

പക്ഷേ, ഈശ്വരനീതി, പ്ര 
തിയിലെവിടെയോ ലീനമായ 


നൈതികയന്ത്രത്തിഒന്‍റ തിരിച്ചു 
ടി. ലളിത്‌നാരായണ്‍ . മിശ്രമാര്‍ 
പിടഞ്ഞെണീയ്ക്കുന്നു. 

ദില്ലി, 


മെയ്‌ മുപ്പത്തിയൊന്നു". 


ടം 





വി. ബി സി, നായര്‍ 


ബോറടിക്കുന്നുവോ, പ്ലെസന്‍റ? 
സെന്‍ററിലേക്കു" ഫോണ്‍ചെയ്യു ! 


ആധുനികജിീവിതത്തിനു* അലങ്കാ 
രം ഏതൊക്കെവിധത്തിലുണ്ടാവുന്നു വെ 
ന്ന്‌ പറയാന്‍ പ്രയാസം. അമേരിക്കയി 
ലെ സമ്പന്നവര്‍ഗ്ഗങ്ങള്‍ക്കിടയിലാണു്‌ 
പുതുമയുടെ (ഭാത്തു്‌ എക്കാലത്തും പൊ 
ട്ടിവിടരുക സാമ്പത്തിക വൈഷദമ്യങ്ങ 
ളാണു്‌ ഭാരതീയരായ നമ്മെ അസ്വസ്ഥ 
തയിലേക്ക്‌ നയിക്കുന്നതു". അമേരിക്ക 
യിലും മററും സമ്ധന്നതയാണു” അവക്ക്‌ 
അസ്ധവ്വസ്ഥസ്തരഷ്ടിക്കുന്നതു്‌. പണംകൊ 
ണ്ട വാങ്ങാവുന്ന സുഖഭോഗങ്ങളെല്ലാം 
അവര്‍ നേടുന്നു. അതില്‍ നീരാടി 
വീര്‍പ്പുമുട്ടമ്പോള്‍ ജീവിതം ആകെബോ 
റായി അനുഭവപ്പെടുന്നു. ഈ ബോറു്‌ 
പണം മുടക്കാവുന്നതാണെന്നു്‌ പ്രശസ്ത 
ചലച്ചിത്ര-ടി,വി.താരമായ ബോണ്ണി ടെ 








യ്‌ലര്‍ കണ്ടുപിടിച്ചു. ഇന്ന്‌ അമേരിക്ക 
യില്‍നിന്നും മററു പലയിടത്തേക്ക്‌ പട 
രുന്ന ഒരു സുഖംവില്ലുന്ന കേന്ദ്രമാണ്‌ 
പ്‌ ളസന്‍റ്‌ കോര്‍ണര്‍ 

നിങ്ങള്‍ക്ക്‌ ബോറ്റ്‌ തോന്നുന്നുവോ 
പ്‌ളസന്‍റ്‌ കോര്‍ണറിലേക്ക്‌ ഫോണ്‍ 
ചെയ്യുക, രണ്ടുമിനിട്ടുകള്‍ക്കുള്ളില്‍ വി 
ളിക്കുമെന്നു” അറിയിച്ചു കൊണ്ടു്‌ നിങ്ങള 
ടെ ഫോണ്‍നമ്പര്‍ കുറിച്ചെട്ടക്കുന്നു. കൃ 
ത്യം രണ്ടുമിനിട്ടുകള്‍ക്കള്ളില്‍ പ്‌ളസ 
ന്‍റ” കോര്‍ണറില്‍നിന്ന്‌ നിങ്ങളെ വി 
ളിക്കുന്നു. മനസ്സു മധുരമായിത്തിരുന്ന 
സ്ത്രീശബ്ദം. നിങ്ങള്‍ വികാരലോലനാ 
കുന്നു, തുടന്ന സുന്ദരിമാരുടെ ഒരു നിര 
മാറിമാറി നിങ്ങളോട്ട്‌ സംസാരിക്കുന്നു. 
ഞാന്‍ വിവശനാകുന്നു. ഈ രാത്രി എ 
ന്നോടൊത്തു കഴിയാമോ?” നിങ്ങള്‍ വിറ 
യാന്നസ്വരത്തില്‍ പറയുന്നു. ഉടനേ സുന്ദ 
രിമാരുടെ സ്വപ്പലോകം നിങ്ങള്‍ക്ക്‌ 
നഷ്ടപ്പെടുന്നു. പ്‌ളസന്‍റു്‌ സെന്‍ററി 
ലെ സെക്രട്ടറിയുടെ ശബ്ദം “ക്ഷമിക്കണം 
കിടപ്പറയില്‍ കിട്ടുന്ന സുഖംമുഴുവന്‍ ഫോ 
ണിലൂടെ അവര്‍ നിങ്ങള്‍ക്കു തരും. അ 
വരോടൊത്തു ശയിക്കണമെന്നുമാത്രം 
ആവശ്യപ്പെടരുതു്‌. ആവശ്യപ്പെട്ടാല്‍ നി 
ങ്ങളുമായി ഒരിക്കലും ഞങ്ങള്‍ ബന്ധം 
തുടരുകില്ല ” 

ഇതു്‌ സാജന്യസേവനമെന്നു്‌ നിങ്ങള്‍ 
വിചാരിക്കരുത്‌. വൈകുന്നേരമാകു 
മ്പോള്‍ പ്‌ളസന്‍റ്‌ സെന്‍ററിലെ ബില്‍ 
കളക്ടര്‍ നിങ്ങളുടെ വീട്ടിലെത്തുന്നു. 
ഒരിന്ത്യാക്കാരന്‍ പരീക്ഷണത്തിനായി 
ഫോണ്‍ചെയ്യക്കേകകില്‍ കുട്ടങ്ങിയതുതന്നെ. 
മുപ്പതുമിനീട്ട നീണ്ടുനില്ലന്ന ഒരു ഫോണ്‍ 
കോളിന്‌ രണ്ടായിരത്തിലധികമാണു* 
കൂലി. ട്രമ്‌കാളാണെങ്കില്‍ ഭക്‌ ബില്‍ 
പ്രത്യേകമായും അമേരിക്കയിലെ സ്വ 
കാര്യകമ്പനികളില്‍ ഏററവും വലിയെ 
ന്ന സ്ഥാനത്തേജ്തുയരുന്നതിപ്പോള്‍ പ്‌ ള 
സന്‍റ്‌സെന്‍ററാണു്‌; കേരളത്തില്‍ നമു 
ക്കൊന്നു പരീക്ഷിച്ചുനോക്കിയാലെന്താ. 
അമേരിക്കയിലെ ഭാന്തന്മാരുടെ ചെറി 
യ മാതൃകകളിവിടെയും കാണുമല്ലോ. 


ഏകാന്തതയില്‍നിന്നും ഒട്ടേറെ 
സാ്രാജ്യങ്ങരം 
- “എനിക്ക്‌ സംഗീതം ഇഷ്ടമല്ല. സി 


നിമ കാണാറേയില്ല. മറെറാരു കലാപ്ര 
കടനങ്ങളിലും എനിക്കു്‌ താല്പര്യമില്ല എ 
ഒന്‍റ ഏററവും വലിയ വിനോദവും, 
ആനന്ദവും എന്‍െറ ജോലിയാണു.” 
എന്‍െറ മനസ്സില്‍ കഴിഞ്ഞ ഒരാഴ്‌ചയാ 
യി മുഴങ്ങുന്ന ശബ്ദമാണിതു്‌. ഇതു്‌ ആരു 
ടെ നാവില്‍നിന്നാണു്‌” വന്നെതെന്നറി 
യാമോ? ഇന്‍ഡ്യന്‍ എക്‌സ്‌പ്രസ്‌ഗ്രു 
പ്പിന്‍റ സ്ഥാപകനായ രംാനാഥ്‌ ഗോ 
യ്ക എന്ന അസാധാരണന്‍െറ നാവില്‍ 
നിന്നും. ആള്‍ക്കൂട്ടത്തില്‍നിന്നും എന്നും 
ഒഴിഞ്ഞുനില്ലന്ന ഗോയങ്കയെക്കുറിച്ചു്‌ വ 
ഉരെയധികം അറിയാന്‍ കഴിഞ്ഞതു” ഈ 
അട്ടത്തകാലത്താണു”. പലതും എന്നെ അ 
തൂതപ്പെടുത്തുന്നവയായീരുന്നു. എന്നും 
ആള്‍ക്കൂട്ടത്തില്‍ നിന്നും ഒഴിഞ്ഞുനില്ലുന്നു. 
ആറായിരത്തിലധികം സ്റ്റാഫംഗങ്ങളെ 
ഇന്‍ഡ്യയിലെ ഏതു കോണിലായിരുന്നാ 
ലം നിന്ത്രിക്കാന്‍ കഴിയുന്ന ആറെന്‍ജാി 
എന്ന ഓമനപ്പേരിലറിയപ്പെടുന്ന ഗോയ 
ങ്ക ഭയപ്പെടുത്തുന്ന ഏകാന്തതയിലാണു്‌ 
തന്‍െറ സാമ്മാജ്യങ്ങള്‍ക്കു” വിത്തു പാകി 


യതു". 
ഗോയങ്ക മദ്യപ്ിക്കുകയില്ല പുക വ 
ലിക്കുകയില്ല. മാസേവും കഴിക്കുക 


രാനോഥ്‌ ഗോയങ്ക 

















പ്‌ളസന്‍റ്‌ സെന്‍ററിലെ സുഗന്ധം 
ബൊണ്ണിടെയ്‌ ലര 


യില്ല, വലിയ കാറുകള്‍ ഈ വലിയ മനു 
ഷ്യയനിഷ്ടമല്ല എഴുപത്തേഴ വയസ്സിനു 
ള്ളില്‍ ആറ്റെന്‍ജുി ഉപയോഗിച്ചിട്ടുള്ള 
ഏററവും വലീയ കാറിന്‍റപേരു കേള്‍ 
ക്കണ്ടേ-ഫിയററുഴ, ദിവസങ്ങള്‍ നീണ്ടു 
നില്ലാത്തയാത്രയാണെങ്കില്‍ സ്വന്തമായാ 
ണു്‌ ഡ്രൈപുഴ ചെയ്യുക.ആര്‍ക്കാണ? മനു 
ഷ്യനെക്കുറിച്ചറിയാന്‍, അറിഞ്ഞിട്ട്‌ ആ 
ത്ഭൂതപ്പെടാതീരിക്കാന്‍ കഴിയുക? ഗോയ 
കയ്യടെ സാമ്പത്തികനിലയെക്കുറി ng 
ഒന്നു രണ്ടു കാര്യങ്ങള്‍ മാത്രം സൂചിപ്പി 
ക്കാം. ഇന്‍ഡ്യന്‍ എക്‌സ്‌പ്രസ്ത “ഗ്രൂപ്പി 
ന്‍െറ മൊത്തം മുഖവില നൂറുകോടി 
വരും. ഗോയങ്കയുടെ മററു സ്വത്തുക്കളി 
ലൊന്നായ ബോംബെയിലെ എക്‌സ്‌ 


എന്താണീ അതിശയപുതഷനന്‍റ രഹ 
സ്യം “എന്നും നാലരമണിക്കു്‌ എഴ്ചന്നേ 
ല്ലം. അഞ്ചുമൈല്‍ നടക്കും. ആ യാത്ര 
യിലാവും ഞാന്‍ പ്രധാനപ്പെട്ട തീരുമാ 
നങ്ങള്‍ - പലതുമെടുക്കുന്നതു്‌. എ 
ന്‍െറ സാ(മാജ്യം ഇത്ര വികസിച്ചതും 
ഈ യാത്രയില്‍ത്തന്നെ ലോകം ശ്രദ്ധി 
ക്കേണ്ട ഒരു മനുഷ്യന്‍ ഗോയങ്കയെന്ന അ 


8 





ത്ഭൃത ത്തെക്കുറിച്ചു ഒരു വുസ്തകമെഴുതാര്‍ 
തനിക്കാഗ്രഹം വര്‍ദ്ധിച്ചിരിക്കുന്നു. ഇ 
പ്പോള്‍ എന്‍െറ ജീവിതത്തില്‍ ഏററവും 
വലിയ ആഗ്രഹങ്ങളിലൊന്നായി മാറി 
യിരിക്കുന്നതു്‌ ഗോയങ്കയുമായി ഏതാനും 
മണിക്കൂര്‍ ചിലവിട്ടകയെന്നതാണു്‌. താ 
മസിയാതെ ഗോയങ്കയെന്ന അത്ഭുതത്തെ 
നേരില്‍ കാണും തീര്‍ച്ച. 


സിയാവുടം ഹക്കിനെറ പേന 
ബേങ്കിലെ ലോക്കറില്‍ 


കറാച്ചിയിലെ മോര്‍ണിംഗ്‌ ന്യൂസ്‌ 
കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരെ വാ 
ത്ത ചരിത്രത്തിന്‍െറ ഒരു ഭാഗമായിക്ക 
ഴിഞ്ഞിരിക്കുന്നു. ജനറല്‍ സിയാവുള്‍ 
ഹക്കിന്‍റ പേനയാണു്‌ ഈ ചരിത്രം 
സൃഷ്ടിച്ചിരിക്കുന്നതു്‌. ഭൂട്ടോയെ തൂക്കി 
ക്കൊന്നതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞു” 
വക്കും മുസ്ളീംലീഗ്‌ നേതാവായ ചരധ 
രി സാഹുര്‍ ഇലാഹിയ്യം തമ്മില്‍ ഒരു 
സരഹൃദസമ്മേളനം നടന്നു. ഭൂട്ടോയുടെ 
ഭരണകാലത്തു“ അദ്ദേഹത്തെ ഏററവുമ 
ധികം, അതീവക്രൂരമായിത്തന്നെ വിമര്‍ 
ശിച്ച ഒരു നേതാവായിരുന്നു ഇലാഹീ 
യെന്നതു്‌ ഇവിടെ പ്രത്യേകം ഓര്‍മ്മ? 
ക്കേണ്ടതുണ്ടു്‌. “താങ്കള്‍ക്ക്‌ എന്തെങ്കി 
ലും ആവശ്യമുണ്ടോ?” ഹക്ക്‌ ചോദി 
ചും ഇലാഹി ആലോചിച്ചിരുന്നതു പേ 
ലെ പറഞ്ഞു. “അങ്ങയുടെ പേന.” സ 
ന്തോഷത്തോടെ ഹക്ക്‌ തന്‍െറ പേന അ 
ദേഹത്തിനു നല്‌കി ഈ പേന ലോക 
ചരിത്രം എന്നും സ്തരിക്കുന്നതാണു്‌. ഭൂട്ടോ 
യുടെ ദയാഹര്‍ജാിയില്‍ റിജക്‌ററഡ്‌ 
എന്നെഴുതി ഒപ്പിട്ട പേനയാണു്‌. ചര 
ധരി സാഹൂര്‍ ഇലാഹി ഇപ്പോള്‍ നിഷ്ഠൂ 
രതയുടെ പര്യായമെന്നു വിശേഷിപ്പിക്ക 
പ്പെടുന്ന ഈ പേന ഒരു ബേങ്കിലെ ലോ 
ക്കറില്‍ സൂക്ഷിച്ചിരിക്കയാണു*. ഇലാഹ? 
ആവേശത്തിമര്‍പ്പില്‍ വറയുന്നു “ഞാനാ 
ണു്‌ ചരിത്രം. കാരണം ഈ പേനയുടെ 
ഉടമസ്ഥത ഇപ്പോള്‍ എനിക്കാണു." തല 
മുറകളെ പലപ്പോഴചം വഴ? തെററിച്ചാി 
ടുള്ള ചരിത്രം ഭൂട്ടോ, ഹക്ക്‌, ഇലാഹ), 
എന്നിവരെയും ഹക്കിന്‍റ പേനയേയും 
നൂററാണ്ടുകള്‍ക്കുശേഷം എങ്ങിനെയാവു 
മോ വിശേഷിപ്പിക്കുക? 


Qe 


മലയാള നാട്ട്‌ 
അടുത്തലക്കം 


ചുരുക്കത്തില്‍ നാടന്‍പാട്ടുകളും നാടന്‍ 
കലകളും നല്‍കുന്ന സന്ദേശം എന്താ 
ണു“? എല്ലാ വിലക്കുകളോട്ടം ഉള്ള 
പ്രതിഷേധസ്വരമാണു” അതില്‍ നിഴ 
ലിക്കുന്നതു്‌. ആ വിലക്കുകളില്‍നിന്നു 
മുക്തിനേടാനുള്ള മാര്‍ഗ്ഗം എന്താണു്‌? 
ആഗ്രഹപൂത്തീകരണം തന്നെ. അവ 
രതു കലാസാഹിത്യാദികളിലൂടെ പ്രക 
ടിപ്പിച്ചു സാഫല്യം നേടുന്നു അതു 
കൊണ്ടാണു്‌ ചില ദേവന്മാര്‍, മനു 
ഷയര്‍ പോലും ചെയ്യാന്‍ മടിക്കുന്ന 
കാര്യങ്ങള്‍ ചെയ്യുന്നതു്‌ ജനതാപാന 
ത്തംനന്‍റ ആരംഭത്തോടെ വിജ്ഞാന 
മേഖലയില്‍ പുതിയ പുതിയ ചക്രവാ 
ങ്ങൾ ഉദയം ചെയ്യപ്പെടുന്നതായി 
കാണാം, 


ബാലകൃഷ്‌ണന്‍ അടിയോടി 
യുടെ “ജനതാപഠനം ഒരു മുഖവുര" 


A . 
എം കൃഷ്‌ണന്‍നായരുടെ 
“സാഹിതൃവാരഫലം” 

A 
കസല്ല്യ പൊട്ടിച്ചിരിച്ചു കൊണ്ടു്‌ 
ചോദിച്ചു. “കുട്ടാ ഇനിയെന്താണെ 
നെറ കുട്ടനു വേണ്ടതു്‌.” കൌസല്യ 
യുടെ കത്തുന്ന ചിരി കണ്ടു്‌” ഞാന്‍ 


ഭയന്നു കാസല്യ താറുടുത്തിട്ടുണ്ടായി 
രുന്നു. കരസല്യ മുണ്ടഴിച്ചു കാളിയെ 
പ്പോലെ പൊട്ടിച്ചിരിക്കുമ്പോള്‍ 
കൊച്ചുകുട്ടിയെപ്പോലെ ഞാന്‍ തേങ്ങി 
ക്കരയുന്നു. 


വി. ബി. ജ്യോതിരാജിന്‍െറ 


കഥ 
കല്യാണപ്പെണ്ണ്‌ 7 


ത്തോടെ 





വിജയന്‍െറ 
ഇന്ദ്രപ്രസ്ഥം" 


ഒ, വി. 


A 
വമ്മന്‍, എ൯കൃഷ്ണുന്‍ നായര്‍ 
എം. ഡി. രത്നമ്മ, ---നോവലുകള്‍. 


A 
ടോംഹൈഡ്‌ എന്ന 
തുക്കിലേററപ്പെടുന്നതിനു” 
എന്തെങ്കിലും പറയാനുണ്ടോ 
ചോദിച്ചപ്പോള്‍ പറയുകയുണ്ടായി-- 
തുന്നല്‍ക്കാരെ ഓര്‍മ്മിപ്പിക്കുക തുന്നി 
ത്തുടങ്ങുന്നതിനു്‌ മുന്‍പു്‌ അവരുടെ 
നൂലില്‍ കുരുക്ക്‌ വീഴ്‌ത്താന്‍ മറക്ക 
രുതു്‌ എന്ന്‌. അവന്‍െറ കൂട്ടുകാര 
നറ പ്രാര്‍ത്ഥന മറന്നാലും നാമീ 
വാക്കുകള്‍ ഓര്‍മ്മിക്കുന്നു. 
ആഷാമേനോന്‍െറ 
പുതിയ ആരണ്യമങ്ങളുടെ 
അവസാനഭാഗം 
സ്വപ്നങ്ങളെന്ന വടക്കുനോക്കി, 


ചെമ്പോട്ടി- 
മുതു” 





A 
വി. ബി. സി. നായരുടെ 
മുഖഭാഗചിത്രങ്ങൾ 
മംഗലശ്ശേരിയുടെ--ചിത്രനിരൂപണം 


A 
ഡോ; വി. കെ. രാമചന്ദ്രന്‍െറ 
ലേഖനം 
അതിക്ഷീണവും ഒററമൂലികളും 
കടമ്മനിട്ടയുടെ വുരുഷ്സൂക്തം, 
തുടരുന്നു. 


സ്വാമി ചുംബിച്ച്‌ ജലം വററി 
അമ്മിണിയമ്മ തുടകള്‍ തമ്മിലമത്തി 
യുരസി; അമര്‍ഷം കാണിച്ചു സ്വാമി 
കണ്ടില്ലെന്നുനടിച്ചു നേരിയതു മാററി 
യിട്ട്‌ ഗുണമില്ലെന്നു കണ്ട്‌, തള്ള 
ജാക്കററിന്‍െറ കുടുക്കില്‍ പിടിച്ച 


a 
സ്വാമി അംബാലികയുടെ നാഭിച്ചു 








ഴിക്കു താഴെ ദഃഖംകൊണ്ട്‌ ഓം 
എന്നെഴുതി. 
അജയഘോഷിനന്‍െറ 


അമ്മിണിക്കുട്ടി, അംബാലിക സ്വാമി 


ഗ്രന്ഥനിരൂപണം, കത്തുകള്‍ 


എന്നു 1 








രജനീഷൂട oF 


വിവേകനനന്ദനുമുണ്ടു്‌ 


വിവാഹസദ്യം ആളുകള്‍ ഒരുമിച്ചിരു 
നു” ഈണു കഴിഷ്ക്കുകയാണു*. ഒരാള്‍ മാത്രം 
നേരത്തെ ഉണ്ടു. അയാള്‍ക്കു തിട്ടക്കമുള്ളതു 
കൊണ്ടു്‌ എഴുന്നേററു കൈ കഴുകിയാല്‍ 
കൊള്ളാമെന്നുണ്ട്‌, എങ്കിലും എല്ലാവതം 
ഉണ്ടു കഴിയുന്നതുവരെ അയാൾ കാത്തിരി 
ജുന്നു. ഇതു സ്ഹഭോജനത്തെസ്സും ബന്ധി 
ചു ഒരു നിയമമായോ സങ്കേതമായോ ക 
രുതാവുന്നതാണു“. ഏതു ചെറിയ കാര്യ 
ത്തിലും ഏതു വലിയ കാര്യത്തിലും ഇമ്മ 
ട്ടിലുള്ള നിയമങ്ങളുണ്ട്‌, അവ പരിപാ 
ലിയ്തുപ്പെട്ടില്ലെങ്കില്‍ സംസ്‌കാരം തക 
തം, സമുദായം ഇല്ലാതാകും. രാജു്യംത 
ന്നെ നശിച്ചുപോകും. കാഴ്‌ചയ്ക്ക ഭംഗി 





ഗഡു മനഷയന രില്‍ പല കാര്യ 1 


ങ്ങളിലും സാദൂൃറ്യരുണ്ട്‌, മനുഷ്യര്‍ മൃഗ 
ത്തെപ്പോലെ നമ്മസക്തമായി ഭക്ഷി 
ണാം തേട്ടനാ. എൃതരാക്ചിയെ ആക്രമില്ക് 
ന്നു. പലപ്പോഴും കൊറ്റുന്നു മൃഗങ്ങളും മ 
നഷ്യതം ലൈംഗികവേഴ്‌ചയെസ്റംബ 
ന്ധിച്ചടരേതോളം സദൂൃശരാണു* വിസര്‍ 
ജ്ജനത്തിനന്‍െറ കാര്യമ്തില്ലം അവര്‍ തുല്യ 
രത്രേ. എന്നാല്‍ ഒരു വൃത്യാസം.മനുഷ്യർ 
ലൈംഗികവേഴ്‌ ചയും വിസര്‍ജ്ജനവും 
ഒളിച്ചുവയ്കത്കുന്നു ധാരണം പറഞ്ഞുക 
ഴിഞ്ഞു. എങ്കിലും ആവര്‍ത്തിക്കട്ടെ. അവ 
രണ്ടും മററുള്ളവര്‍ കാണാനിടയായാല്‍ 
മനുഷ്യരുടെ അന്തസ്സ്‌ - ഡിഗ്‌നിററി- 
തകരുമെന്നതു നിശ്ചയം തന്നെ. ലൈംഗി 
കത്വത്തിനന്‍െറ അതിപ്രസരത്തെ പരി 
കൃത സമുദായങ്ങൾ തടയുന്നതിനൊ 
ഹേതു ഇപ്പോള്‍ വൃക്തമായിരിക്കുമല്ലോ 





























എം, കൃഷ്ണന്‍നായര്‍ _ 


ക്മറവില്ലാത്ത 'അനുഷ്‌ഠാനുങ്ങള്‍ക്കപോ 
ലും നിയമങ്ങള്‍ വേണമെന്നുണ്ടെങ്കില്‍ 
ദര്‍ശനത്തിനു വിരൂപങ്ങളായ പ്രവര്‍ത്ത 
നങ്ങശക്ക്‌ അവ ജൂടിയേ തീരൂ എന്നു എ 
ഭത്ളപറയേണ്ടതില്ലല്ലോ. -ലൈംഗികവേ 
ഴ്ച കാഴ്ചയ്ക്കു വൃത്തികേടാണ്‌, അതു 
കൊണ്ടാണു” അതു രഹസ്യമായി നിര്‍വ്വ 
ഹിയ്ക്കുപ്പെടുന്നതു്‌. രണ്ടുപേരുടെ വേഴ്ച 
അന്യന്‍ കണ്ടാല്‍,ആ രണ്ടുപേരുടേയും അ 
ന്യന്‍െറയും അന്തസ്സിന്‌ ആഘാതമേല്‍ 
ക്കം; ഇതിനേക്കാൾ ഗര്‍ഹണീയമാണ്ു" 
അച്ഛനമ്മമാരുടെ ലൈംഗികവേഴ്ച സ 
ന്താനങ്ങള്‍ കാണുകയെന്നതു*, കാട്ടാളജാ 
തിക്കാര്‍പോല്ും കുഞ്ഞുങ്ങൾ കാണ്‍കെ 
ലൈംഗികവേഴ്ച നടത്താറില്ല. പക്ഷേ 
അവര്‍ക്കള്ള ഡിഗ്‌നിററ? പോലും ഈ 


ഇരുപതാം ശതകത്തിലെ മനുഷ്യനു” ഇ. 


ലാതെയായിരിക്കുന്നു. 


10 


ഭാരതത്തില്‍; ജനാധിപത്യ്വ്യവസ്ഥിതി 
ണ്ട്‌, അതു” ഏതു സ്വാതന്ത്ര്യവും” പര 
രന്‌ നല്‍കുന്നു. അതിനെ? ദുരുപയോഗ 
പ്ലെടുത്തിക്കൊണ്ടു” പലരും “ലൈംഗിക 
ത്വത്തിലേക്കു പരരന്മാരെയും പരരികഭളേ 
യ്യും വലിച്ചിഴയ്ക്കുന്നു, കമ്യൂണിസ്റ്റു വ്യവ 
സ്ഥിതിയുള്ള റഷ്യയിലോ ചൈനയി 
ലോ ഇമ്മാതിരിയുള്ള കുത്സിതത്വം സാ 
ദൃമേയല്ല. മൃഗത്തിനും മനുഷ്യനും ഒരു 
പോലെയുള്ള പ്രവത്തനങ്ങള്‍ ഉണ്ടെങ്കി 
ലം മനുഷ്യന്‍ മൃഗമാകരുതെന്നു” ആ രണ്ടു 
രാജ്യങ്ങള്‍ക്കും നിര്‍ബ്ഡന്ധമുണ്ടു്‌, 
ഇത്രയും ഇവിടെ എഴുതിയതു്‌ “പമ്പ 


രം” മാസികയുടെ രണ്ടാംലക്കം കണ്ടതി 
നാലാണു'?*. ഒന്നാം ലക്കത്തില്‍ കുമ്പള 
ങ്ങപോലുള്ള മുലകളാണു* കവര്‍പേ 


ജില്‍ കാണിച്ചിരുന്നതു്‌. ഈ ലക്കത്തി 
ലാകട്ടെ നഗ്നമായ നെഞ്ചും പൊക്കിളും 








പൊക്കിളിനുതാഴെയുള്ള ഭാഗവും, ജന 
നേന്ദ്രിയം കാണിച്ചിട്ടില്ലെങ്കിലും അതി 
നദ തൊട്ടമുകളിലുള്ള രോമമയമായ ഭാഗം 


ദര്‍ശനീയമാണു്‌, ഉപസ്ഥത്തിന്‍െറ 
മുകള്‍ഭാഗമാണുട്‌ അതെന്ത്‌ ദ്രഷ്ടാ 
ക്കള്‍ക്കു തോന്നാന്‍വേണ്ടിയാണു" പൊ 
ക്കിളിന്‍റ താഴെ ബല്‍ററു ധരിപ്പിച്ച 
രിക്കുന്നതു്‌, ഒരു ലേഖനത്തിന്‍െറ തല 
ക്കെട്ടായ “രതിയും ലഹരിയും കലാലയ 
ങ്ങളില്‍” എന്ന വാക്കുകള്‍ ഈ രോമശമാ 
യ ഭാഗത്തു അച്ഛടിച്ചു്‌ അനാഗതശ്‌മശ്രു 
കള്‍ക്കും അനാഗതാത്തവകള്‍ക്കും കപോ 
ലരാഗം ഉണ്ടാക്കുന്നതില്‍ പത്രാധിപസ 
മിതി വിജയം കൈവരിച്ചിരിക്കുന്നും 
(ഈ നഗ്ന ചിത്രത്തിന്‍െറ മുകളില്‍, ഒരു 
കോണിലായി ശ്രീമതി മാധവിക്കുട്ടിയു 
ടെ പടവും ചെറുതായി ചേത്തിട്ടുണ്ടു്‌.) 
ഇനി ഒന്‍പതാം പുറമെടുക്കു. ഒരു ചെറു 
പ്പക്കാരിയുടെ പ്രഷ്ഠംകാണാം. ആ പ്ര്ഷ്യ 
ത്തിന്‍െറ വലതുഭാഗത്തുള്ള രേഖ എന്താ 
ണെന്നു” വായനക്കാര്‍ മനസ്സിലാക്കിക്കൊ 
കളം. പതിനൊന്നാം പുറത്തില്‍, എന്‍െറ 
ശിഷ്യനല്ലെങ്കിലും ശിഷ്യനെപ്പോലെ 
ഞാന്‍ സ്‌നേഹിക്കുന്ന ഗായകനും കവി 
യുമായ ശ്രീ. യു. ജയചന്ദ്രന്‍ എഴുതിയ 
ലേഖനമാണു്‌. ലേഖനം ഉള്‍ക്കൊള്ളുന്ന 
ആശയങ്ങളെ ഞാന്‍ കുററപ്പെടുത്തുന്നില്ല. 
പക്ഷേ ലേഖനത്തില്‍ പല പുറങ്ങളിലാ 
യി ചേത്തിരിക്കുന്ന ചിത്രങ്ങള്‍ ഗര്‍ഹ 
ണീയങ്ങളാണു", ലേഖനം ആരംഭിക്കുന്ന 
പേജില്‍ സുന്ദരിയായ ഒരു തരുണി മ 
ലന്നുകിടക്കുന്നു. അവള്‍ക്കു ബ്‌ഈസില്ല; 
ബ്രേസിയര്‍ മാത്രമേയുള്ള. അവളെ കെ 
ടിപ്പിടിച്ചുകൊണ്ടു ഒരുത്തന്‍ കിടക്കുന്നു. 
രണ്ടുപേരും രതിമൂര്‍ച്ലയിലാണു*. പന്ത്ര 
ണ്ടാംപേജില്‍ സല്ലപിക്കുന്നതിന്‍െറയും 
ചുബിക്കുന്നതിന്‍െറയും രണ്ടു പടങ്ങള്‍. 
അടുത്ത പുറത്തു ഉമ്മവഷ്ക്കുന്നതിനെ വേ 





റൊരു ചിത്രം പതിന്നാലും പതിനഞ്ചും, ; 
പുറങ്ങളില്‍ കാമുകിയുടെയും കാമൃകന്‍െറ 





യും സല്ലാപങ്ങളുടെ ചിത്രങ്ങള്‍. പതി, 
നേഴാംപുറത്തു ഗാഡാലിംഗനത്തിന്‍െറ 
പടാ. പതിനെട്ടില്‍ ലൈബ്രറിയില്‍വ 
ചുള്ള പ്രേമം സെക്‌സ്‌ ഈ ലേഖനം 
കൊണ്ടും അതിലെ നിന്ദ്യങ്ങളായ ചിത്ര 
ങ്ങള്‍കൊണ്ടും അവസാനിച്ചു എന്നു കരു 
തരുതു്‌, ഇരുപത്തിമൂന്നാം പുറത്തു തുടങ്ങു 








ന്ന ലേഖനം വിവാഹവും ദാമ്പത്യവും 
എന്നതാണു. തികച്ചും ലൈംഗികമാ 
ണു്‌ ആ പ്രബന്ധം. അട്ടത്ത ലേഖനം 
“രക്കവിപ്‌ളവമല്ല രതിവ്‌പ്‌ളവം” 
എന്നതത്രേ. അതിനുമുണ്ടു്‌ കെട്ടിപ്പിടി 
ത്തത്തിന്‍െറ ഒരു ചിത്രം മുപ്പത്തിയറാം 
പൂറമെടുക്ക. സ്ത്രീയുടെയും പുരുഷന്‍െറയും 
നഗ്നരൂപങ്ങള്‍. ബീന എഴുതിയ കഥയ്ക്കു 
ള്ള ഈ ചിത്രം ലൈംഗാികവേഴ്ചയെ കാ 
ണിക്കുന്നു, നാല്ലത്തിയൊന്നാം പുറത്തു” 
ശ്രി. എ. അയ്യപ്പന്‍െറ “കന്യാസ്ത്രീ” എന്ന 
കവിത, ചാരുതയുള്ള ഒരാശയമുണ്ടു”്‌ ആ 
കവിതയ്ക്കു”. ആശയം കൊണ്ടു്‌ ആളുകള്‍ 
ഇളകുമോ? ഇല്ലല്ലോ അതുകൊണ്ടു? ക 
വിതയുടെ ഇടതുഭാഗത്തു്‌ വേറൊരു നഗ്ന 
സ്ത്രീരൂപം, തീന്നില്ല അമ്പത്തിമൂന്നാംപു 
റത്തു്‌ നഗ്നയായ ചെറുപ്പക്കാരിയുടെ പ 
ടം, അവളുടെ മുലയില്‍ ഒരുത്തന്‍ കൈയ 
മത്തിയിരിക്കുന്നു. അമ്പത്തിയഞ്ചാം പൂറ 
ത്തു” “കന്യകാത്വം എന്ന അസംബന്ധം" 
എന്ന ലേഖനം തുടങ്ങുന്നു അതിന്‍െറ ഇട 
തുവശത്തായി കെട്ടിപ്പിടിച്ചു ഉമമവയ്തു 
നനതിന്‍െറ പടം ഇതിന്‍െറയെല്ലാം ദോ 
ഷംതീര്‍ക്കാനാവാം ശ്രീ സച്ചിദാനന്ദ 
നന്‍െറയും ശ്രീ കെ പി. ശരച്ചന്ദ്രന്‍െറയും 
ശ്രീ സി നാരായണപിള്ളയുടെയും ലേഖ 
നങ്ങള്‍കൂട? ചേത്തിട്ടള്ളതു”, ആ മൂന്നു 
ലേഖനങ്ങളും ഉപേക്ഷിച്ചിട്ട്‌ ചെറുപ്പ 
ക്കാര്‍ മററുള്ളവയെല്ലാം നോക്കിക്കൊ 
ള്ളം, രസിച്ചുകൊള്ളും, മാസിക നെ 
ഞ്ചോട്ട ചേത്തുവെച്ചുകൊള്ളം, 

മനുഷ്യന്‍ ലൈംഗികജീവിമാത്രമ 
ളം ആധ്യാത്മികത്വത്തില്‍ ചെന്നുചേ 
രാൻ ഒകൊതിക്കുന്നവനുമാണു്‌. മനുഷ്യ 
രില്‍ രജനിഷും റാസ്‌പൂട്ടിനും ഉണ്ടു്‌; 





൬ 


പക്ഷേ, ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദ 

നുംകൂടിയുണ്ടെന്ന സത്യം നമ്മള്‍ വിയ്മൂരി 
ന ക്കാന്‍ പാടില്ല പമ്പരം മാസിക സെ 
കസിനു അമിതമായ പ്രാധാന്യംനല്‍കി 
വായനക്കാരെ ജീര്‍ണ്ണതയിലേക്കു നയ? 
കന്നു. പമ്പരത്തിന്‍െറ പത്രാധിപസ 
മിതിയിലെ അംഗങ്ങളെ --ശ്രീമതി കാ. 
ലാദാസ്‌, ശ്രീ മോനു നാലപ്പാട്ട്‌, ശ്രീ. 
എന്‍. ബാലഗോപാല്‍, ശ്രീ. യ്യ. 
ജയചന്ദ്രന്‍ ഇവരെ എനിക്കു നേരിട്ട! 
യാം. സ്നേഹബഹ്ുമാനങ്ങളോടെയാണു്‌ 
അവര്‍ എന്നോട്ട പെരുമാറുക, അവര്‍ 


14 











ആധിപതൃംവഹിക്കുന്ന ഒരു മാസികയെ 
ക്കുറിച്ച്‌ ഇങ്ങനെ എഴതേണ്ടതായിവന്ന 
തില്‍ എനിക്കു വല്ലായ്മയുണ്ട്‌', ഖേദമു 
ണ്ട്‌ എന്നു പ്റഞ്ഞാല്‍ കള്ളമായിരിക്കും, 
പക്ഷേ, തീര്‍ച്ചയായും വൈഷമ്യമോ വ 
ല്ലായ്‌മയോ ഉണ്ടു. 

ഗുലാഗ്‌ ആര്‍ക്കിപെലാദഗോ 3 


സോള്‍ഷെനിററ്‌ സിന്‍ എന്ന റഷ്യന്‍ 
സാഹിത്യകാരന്‍ 1945 തൊട്ട്‌ 1953 
വരെ ഫോഴ്‌സ്‌ഡ്‌ ലേബര്‍ക്യാമ്പിലാ 
യിരുന്നു (മനോ എന്ന ഇംഗ്‌ളീഷ്‌വാ 
ക്കിന്‌ ക്യാമ്പു” എന്ന ഉച്ചാരണമില്ല. 
കാമ്പ്‌ എന്നെഴുതിയാല്‍ മലയാളത്തില്‍ 
.അര്‍ത്ഥം വേറെയാണല്ലോ) 1953-ല്‍ 
അദ്ദേഹം സൈബീരിയയിലേക്ക്‌ അയ 
ജുപ്പെട്ട 1957-വരെ സോള്‍ഷെനിററ്‌ 
സിന്‍ അവിടെയായിരുന്നു. 1962-ല്‍ 
ക്രൂഷ്‌ചോഫിന്‍െറ സമ്മതത്തോടുകൂടി 
അദ്ദേഹം One Day in the Life of 
Tvan Denisoyich എന്ന കൃതി പ്രസാ 
ധനംചെയ്ത. സ്റ്റാലിന്‍െറ തടവറക്ക്യാ 
നൂകളെക്കുറിച്ചാണു” ആ ഗ്രന്ഥം. 1968ല്‍ 
ആവിര്‍ഭവിച്ച Cancer Ward എന്ന 
നോവല്‍ പാരതന്ത്രയത്തെ അല്ലെങ്കില്‍ 
സ്വാതന്ത്രയത്തിനുള്ള പ്രതിബന്ധങ്ങളെ 
അപഫസിച്ചു. 1972-ല്‍ പ്രസിദ്ധപ്പെ 
ടത്തിയ August 1914 എന്ന നോവല്‍ 
പ്രഷ്യ റഷ്യയെ തോല്ലിച്ചതെങ്ങനെ 
യെന്നു വിവരിക്കുന്നു. 1973-ലാണു്‌ 
Gulag Archipelago എന്ന വിശ്രുതമാ 
യ ഗ്രന്ഥത്തിന്‍െറ ഒന്നാംഭാഗം പ്രസിദ്ധ 
പ്പെടുത്തിയതു്‌. റഷ്യയിലെ കോണ്‍ 


സെന്‍ഴ്രേഷന്‍ ക്യാനുകളെക്കുറിച്ചള്ള ആ. 


ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയതിന്‍െറ അ 
ടൂുത്തവര്‍ഷം സോള്‍ഷെനിററ്‌സി൯ നാ 
ടൂകടത്തപ്പെട്ടു. 1975-ല്‍ രണ്ടാംഭാഗം 
നമുക്കു ലഭിച്ചു; 1978-ല്‍ മൂന്നാംഭാഗവും. 
എല്ലാ ഭാഗങ്ങളിലും 
പിടയുന്ന ഒരാത്മാവിനെ കാണാം. റഷ്യ 
യില്‍ നടന്നതായി അദ്ദേഹം വര്‍ണ്ണിക്കു 
ന്ന ക്രൂരതകള്‍ നമ്മെ ഞെട്ടിക്കും. എങ്കി 
ടും ഈ ഗ്രസ്ഥങ്ങള്‍ വായിച്ചുതീക്കാന്‍ 
വലിയ പ്രയാസമാണു. ഗുലാഗ്‌ ആക്കി 
പെലാഗോ മൂന്നാംഭാഗവും അങ്ങനെത 
ന്നെ. “It is one of the masterpieces 
of our time” എന്നു്‌ റൈറംസിന്‍െറ 





12 


വേദനകൊണ്ടു * 


ലിററററി സപ്‌ളിലെന്‍റും Incompara- 
ble volume” എന്ന്‌ റൈറംസും ഈ 
ഗ്രന്ഥത്തെ വാഴ്‌ത്തിയിട്ടള്ളതു്‌ വിസ്‌മ 
രിച്ചല്ല ഞാനിങ്ങനെ എഴുതുന്നതു്‌. രാ. 
ഷ്‌ട്രീയമായ പരിഗണന സ്ഥൂലീകര 
ണത്തിനും അതൃക്തിക്കം കാരണമാകു 
മല്ലോ. 

കോണ്‍സെന്‍ട്രേഷന്‍ ക്യാമ്പുകളില്‍ 
1948-നോട്ട്‌ അടുപ്പിച്ചു വിപ്‌ളവമു 
ണ്ടായതുതൊട്ട്‌ 1956-ല്‍ ക്രുഷ്ചോ 
ഫ്‌ രാഷ്ടീയതടവുകാരെ ലേബര്‍ക്യാ 
മ്പുകളില്‍ നിന്നു മോചിപ്പിച്ചതുവരെയു 
ള്ള സംഭവങ്ങള്‍ ഇതില്‍ പ്രതിപാദിക്ക 
പ്പെട്ടിരിക്കുന്നു. ലേബര്‍ക്യാമ്പുകളില്‍ 
വിപ്‌ ഉവമുണ്ടാകാ൯ കാരണക്കാരന്‍ സ്റ്റാ 
ലിന്‍തന്നെയായിരുന്നു വെന്നാണ്‌ സോള്‍ 
ഷെനിററ്‌സിന്‍െറ അനുമാനം 1948-ല്‍ 
സ്റ്റാലിന്‍ രാഷ്‌ടീയ തടവുകാരെ സ്റ്റ 
ഷൽ ക്യാമ്പുകളിലാക്കി കൊലപാതകി 
കള്‍, തസ്‌കരന്മാര്‍ ഇവരില്‍നിന്നു രാ 
ഷ്‌ട്രീയ തടവുകാക്കു സ്വാതന്ത്ര കി 
ദ്ിയപ്പോള്‍, അവര്‍ ധീരന്മാരാവുകയും 
ക്യാമ്പുകളില്‍ “റെബല്യന്‍” ഉണ്ടാക്കുക 
യുംചെയ്തു. കമ്മ്യൂണിസ്റ്റ്‌ ഭരണം നിഷ്ഠു 
രമാണ്‌, സുശക്തമാണ്‌്‌ എന്നത്രേ 
സോള്‍ഷെനിററ്‌സിന്‍െറ മതം. അതു 
കൊണ്ടാണു്‌ അറൃപതുകൊല്ലമായിട്ടും അ 
തിനെ നിര്‍മ്മാര്‍ജ്ജനംചെയ്യാന്‍ കഴിയാ 
ത്തതെന്ന്‌ അദ്ദേഹം ചൂണ്ടിക്കാണിക്കു 
ന്നു ക്യാമ്പുകളില്‍ ഭീകരപ്രവത്മനങ്ങ 
ളാണുണ്ടായതു്‌. അതിനു കാരണം സ്റ്റേ 
ററിന്‍െറ ഭീകരഭരണമാണെന്ന്‌ സോള്‍ 
ഷെനിററ്‌സി൯ വിചാരിക്കുന്നു (...1% 
was generated by forty years of un- 
precedented Soviet state terrorism, 
and this isa striking instance of 
evil generating evil). ഈ ഭീകരപ്രവ 
ത്തനങ്ങളുടെ വര്‍ണ്ണനകള്‍ ആദ്യമൊക്കെ 
വായനക്കാരനെ പ്രകമ്പനംകൊള്ളിക്കും. 
എന്നാല്‍ പിന്നീടുപിന്നീട്ട്‌ അതൊരു 
മടുപ്പ്‌ ഉളവാക്കും. അക്കാരണത്താല്‍ 
ഗ്രന്ഥം വായിച്ചുതീക്കാന്‍ പ്രയാസപ്പെ 
ടേണ്ടതായിട്ടണ്ട്‌ സോള്‍ഷെനീററ്‌ സിന 
സാഹിത്യകാരനാണല്ലോ അദ്ദേഹത്തി 
൭൯൨. ആ : കഴിവു്‌ പലയിടങ്ങളിലും 
കാണാം. സ്റ്റാലിന്‍ മരിച്ചു. അദ്ദേഹം 
വര്‍ണ്ണനയിത്‌ തല്ലരനാകുന്നു. 








നന്തി 


ക. a 


ഷക 





This was the moment my friends 
and I had looked forward to even in 
our student days, The moment for 


which every zekin gulag (except 
the orthodox Communists) had 
prayed! He's dead, the Asiatic 


dictator is dead! The villain has 
curled up and died! What unconce- 
aled rejoicing there would be. back 
homein the Special Camp! But 
where [ was, Russian girls, School 
teachers, stood sobbing their hearts 
out. “what is to become of us now?” 
They had last a beloved parent ...... 
1 wanted to yell at tiem across the 
square: “Nothing will become of 
you now! your fathers will not be 
shot! Your husbands -- to - be will 
not be jailed! And you will never be 
stigmatized as relatives of Priso- 
ners!” I could have howled with 
joy there by the loudspeaker; I could 





even have danceda wild jig! But 
alas, the rivers of history flow 
slowly. My face, trained to meet all 
occasions, assumed a frown of 
mournful attention (Page 421 
Collins / fontana Edition — The 
Gulag Archipelago 3 £ 1. 75) 


സുപ്പര്‍ ജരണ്ണലിസത്തിലെ അദ്വിതീയ 
മായ രചനയാണിത്‌, 


വഠംഗാറിററി 


സാശട്ടന്‍ മരിച്ചുകിടക്കുന്നു അയാളുടെ 
ഭാര്യ മൃതദേഹത്തിനടുത്തു നില്ല കയാണ്‌, 
അയല്‍വിട്ടുകാരിവന്ന്‌ ദുഃഖം പ്രകടിപ്പി 
ച്ചിട്ട്‌ ഭാരൃയോട്ട ചോദിച്ചു “എന്തുസു 
ഖക്കേടായിരുന്നു അദ്ദേഹത്തിനു്‌?” അ 
വള്‍ മറുപടി നല്‌കി:-- ഗൊണോറഠി 
യ” വേറൊരു സ്ത്രീ മരണമന്വേഷിച്ചെ 
ത്തി അവരും ചോദിച്ചു:- “അദ്ദേഹത്തി 
നു എന്തുരോഗമായിരുന്നു”? ഭാരയ ഉത്ത 
രം പറഞ്ഞു:- പാവം, ഗൊണോറിയ 
പിടിച്ചാണു ഭരിച്ചത്‌." മകള്‍ ഇതുകേട്ട 
കൊണ്ടു്‌ അടുത്തു നില്ലകയായിരുന്നു അ 
വള്‍ അമ്മയെ പിടിച്ചുവലിച്ചു” രഹസ്യ 
മായി പരഞ്ഞു: “അമ്മേ അച്ഛനെക്കുരി 


NBS NEWS 
ഇവരും ഇവീടെ 
ജനിച്ചവര്‍ 
മണിയൂര്‍ ഇ. ബാലന്‍ 
നെയ്‌ത്തുകാരുടെ ദയനീയചിത്രത്തി 
ലുടെ ഒരു ഗ്രാമത്തിന്‍െറ ചിത്രം ഇതള്‍ 
വിരിയുന്ന ഈ നോവലില്‍, 
വില 8-25 
ബില ഷോളയാര്‍ 
മുന്നാര്‍ 
വി. വി. കെ. വാലത്തു* 
വിവിധ രീതികളില്‍ പുകള്‍പെററ 
ഈ മൂന്നു സ്ഥലങ്ങളുടേയും ഹൃദ്യമായ 
വിവരണങ്ങള്‍. വില 5-00 
ആത്‌മാവില്‍ 
ദരിദ്രരായവ൪ 


ഗീതാലയം ഗീതാകൃഷ”ണന്‍ 
കുട്ടം ബബന്ധങ്ങളുടെ ക്യാന്‍വാസില്‍ 
സ്വപ്നങ്ങളുടെ തൂവല്‍ കൊണ്ടു വരഞ്ഞ 
ഹൃദയഹാരിയായ രില്ലം--നോവല്‍. 
വില 4-75 

കള്‍ സരശുമാര്യം 


കവിഭാവനയ അ 
പട്ടം ജി. രാമചന്ദ്രന്‍നായര്‍ 
പ്രശസ്തരായ കവികള്‍, തങ്ങളുടെ 

കവിതകളില്‍ ശൈശവസരകുമാര്യം 
എങ്ങനെ കോത്തിണക്കി എന്ന അ 
നേവേഷണമാണു്‌ ഈ കൃതി. 

വില 4-50 

തെലുങ്കകഥകള്‍ 

വിവ; പ്രൊ. കെ. സി. 
സുകുമാരന്‍നായര്‍ 

പുരാണം സുബ്രഹ്മണ്യശര്‍മ്മയും വാ 
[കാടി പാണ്ഡുരംഗറാവുവുംകൂടി തെല്യ 
യ ജില്‍നിന്നു തെരഞ്ഞെടുത്ത പ്രശസ്ത 

കഥാകൃത്തുക്കളുടെ 27 കഥകള്‍, 
വില 16-50 


നാഷണല്‍ ബുക്കു സ്റ്റാള്‍ 
കോട്ടയം - 686001 























ച്ച്‌ ഇങ്ങനെ പറയാമോ? - ദൃഷ്ൃതയല്ലേ 
അതു്‌. ഡയറിയ വന്നു അല്ലന്‍ മരിഒച്ചെ 
ന്നു പറയൂ, മരിച്ചയാളിന്‍െറ രാര്യ മക 
ളോട്ട പറഞ്ഞു :- “എനിക്കും അതറിയാം. 
എങ്കിലും മലത്തോട്ട ബന്ധപ്പെട്ട രോഗ 
ത്തെക്കാള്‍ നല്ലതു“ വരാക്രമത്തോട്ട ബ 
ന്ധപ്പെട്ട രോഗമല്ലേ?” ഡയറിയ എ 
ത്രയോ മെച്ചമാണ്‌ ഡോക്ടര്‍ ജാതവേ 
ദന്‍ കലാകമുദിയിലെഴുതിയ “ലയാള 
വൈദ്യന്‍” എന്ന കഥയുമായി തട്ടി ല്ല 
നോക്കുമ്പോള്‍. ഞാന്‍ പറഞ്ഞകഥയും ആ 
തിനെക്കാള്‍ മെച്ചംതന്നെ ഒരുത്തന്റെ 
ഭാര്യക്കു ബ്‌ളീഡിംഗ*. അവളെ വൈ 
ദ്ൃയന്‍റ അടുക്കല്‍ കൊണ്ടുപോകുന്നു 
ബ്‌ളീഡിംഗ്‌ എന്നു പറഞ്ഞിട്ട്‌" ആ 
യാള്‍ക്കു മനസ്സിലാകുന്നില്ല ഏതു്‌ അവ 
യവത്തില്‍നിന്നു” രകതംവരുന്നു എന്നും 
മലയാളത്തില്‍ പറയാന്‍വയ്യ അപ്പോള്‍ 
സ്ത്രീയുടെ ഭത്താവു” -- മന്ത്രിയാണു* അ 
യാള്‍ -- “ചൂണ്ടാണിവിരലുകളും പെരു 
വിരലുകളും ചേത്തുവച്ചു്‌ ഒരു ത്രികോണ 
മുദ്ര"? കാണ പോലും, ഒരു “പോ 
യിന്‍റ്റ്‌മില്ലാത്ത വള്‍ഗറായ കഥ. “വശ 
ഗാറിററ്‌ക്കുവേണ്ടി അവാസ്തവികമായ 
ഒരു സന്ദര്‍ഭം ഉണ്ടാക്കിയിരിക്കുന്നു. ഡോ 
കര്‍ ജാതവേദന്‍ ഏതു തരത്തിലുള്ള 
ഡോക്ടറാണെന്ന്‌ എനിക്കറിഞ്ഞുകൂടാ. 
മലയാളം, ഹിന്ദി സംസ്‌കൃതം ഈ ഭാ 
ഷകളിലെ അക്ഷരങ്ങള്‍ മുഴുവനും അറി 
ഞ്ഞുകൂടാതെ പി. എച്ച്‌. ഡി നേടുന്ന 
ചില ഡോക്ടര്‍മാര്‍ ഞങ്ങളടെ കൂടുത്തി 
ലുണ്ട്‌. രോഗികളെ ചികിത്സിക്കുന്ന 
ഡോക്ടറന്മാരും ഉണ്ടു്‌, ആദ്യത്തെ കൂട്ടര്‍ 
സമുദായത്തിനു” ദ്രോഹംചെയ്തുകൊണ്ടി 
കുന്നും രണ്ടാമത്തെ കൂട്ടൽ സമുദായത്തി 
നു ഉപകാരം ചെയ്യുന്നു. ജാതവേദന്‍ 
ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കില്‍ ഈ 
കഥയെഴുതിയ സമയം കൊണ്ടു മൂന്നു രോ 
ഗികളെ പരിശോധിച്ചാല്‍ മതിയായി 
രുന്നു. 


അഭിനേതാക്കരം 


സാര്‍ത്രിന്‍െറ Being a i 
nd - 
൩€ടട വായിക്കാന്‍ ഞാന്‍ rs 
ശ്രമിച്ചിട്ടണ്ടു“, മനസ്സിലാകാതെ അതു 
താഴെവജും ഓരോ തവണയും. ചില 
പ്പോള്‍ പുസ്തകം ഓരോ പുറമായി മറ? 


14 





നോക്കും. താനെ നോക്കിയപ്പോഴാ 


ണൊന്നുതോന്നാന്നു ഹോട്ടല്‍ ൭൨ 
യ്രരമൊക്കാ 12) (Waiter ഇംഗ്‌ളീഷ്‌ 
മച്ചാരണം വിഭിസം) സാര്‍ത്ര്‌ എഴുതി 


യത്‌ എന്‍െറ ശ്രദ്ധയില്‍ വന്നുവീണത്‌. 
വൌ“രറര്‍ താന്‍ സ്വീകരിച്ചിരിക്കുന്ന 
ജോലിക്ക യോജി പ്വതീതിയില്‍ അഭിന 
യിക്കാന്‍ ബാദ്ധ്യസ്ഥനാണു*, അയാള 
ടെ എല്ലാ ചലനങ്ങളും അംഗവിക്ഷേപ 
ങ്ങളും 
over done എന്ന വാക്കാണു സാര്‍ത്ര്‌ 
പ്രയോഗിച്ചിട്ടുള്ള തെന്ന ഓര്‍മ്മ പറയു 
ന്നു. വെയ്‌റററാവുക എന്ന കളിയാണു 
അയാള്‍ കളിക്കുന്നതു”. വെയ്‌ററര്‍ അ 
ങ്ങനെതന്നെ പെരുധാറണമെന്നും ഭക്ഷ 
ണശാലയില്‍ വരുന്നവക്കു നിര്‍ബ്ബന്ധമു 
ണ്ട്‌. ശരിയല്ല? കവിയെപ്പോലെ 
ദിവാസ്വപ്പം കണ്ടുകൊണ്ട്‌ ആളുകളുടെ 
അടുക്കല്‍ വന്നുനില്ലന്ന വെയ്‌റററെ 
ആക്കിഷ്ടപ്പെടും? നമ്മളെല്ലാവരും ഇതു 
പോലെ ഓരോ വേഷംകെട്ടകയാണു”. 
കഥാകാരനാണോ? എന്നാല്‍ ' അതിനു 
പറവറിയമട്ടില്‍ അഭിനയിക്കു. ജോസഫ്‌ 
വൈററില താഭിനയിക്കുന്നു. (ദീപിക 
വാരിക. പഴയ മീന്‍പിടിത്തക്കാര്‍, 
ചാക്കുകച്ചവടക്കാര്‍ എന്ന കഥ) ഗോപീ 
ചിത്രകാരന്‍. അവനു കാമുകി ഗോപി 
ക്ട പണമുണ്ടാകുന്നതുവരെ അവള്‍ കാ 
ത്തിരിക്കും. പക്ഷേ, അയാള്‍ മദ്രാസ്സി 
ലായിരുന്നപ്പോള്‍ അവളെ വേറൊരു 
ത്തന്‍ വിവാഹംകഴിച്ചു കൊണ്ടുപോയി. 
നാട്ടിലെത്തിയ ഗോപി അവളുടെ വീട്ട 
നോക്കി ദുഃഖിക്കുന്നു പിന്നിട്‌ താന്‍ 
വരച്ച അവളടെ പടം എടുത്തുനോക്കി 
ദുഃഖിക്കുന്നു. ഈ പഴഞ്ചന്‍വിഷയം. ക 
ലാകാരന്‍െറ എല്ലാ നാട്യങ്ങളോട്ടംകൂടി 
ജോസഫ്‌ ചൈററില പ്രതിപാദിച്ചിട്ട 
ണ്ട്‌, നാട്യം കള്ളമാണെന്ന്‌ എല്ലാവ 
ക്മറിയാം. over ലന എന്ന്‌ അ 
സ്കിത്വവാദികള്‍ അതു കണ്ടാല്‍ പറയും. 
അതാ അയാള്‍ വരുന്നു. പച്ച വരപ്പട്ടയിട്ട 
കോട്ട്‌. അതിനു ചേന്റ ടയസേഴ്‌സ്‌. 
വീശറിപോലെ എന്തോ വിടന്നുനില്ല 
ന്ന തലപ്പാവു" ശരീരമൊന്നു വളയ്ക്കുന്നു. പ 
ലഹാരങ്ങളുടെയും മററു വസ്തുക്കളുടേയ്യം 


(ശേഷം 56-ത) 


അസാധാരണത്വമുള്ളവയാണു. 





ച യത്തെ 








മ്ട്യപും മനുഷ്യനും തമ്മിലുള്ള ബ 
ന്ധം അതിപുരാതനകാലം മുതല്‌ക്കുള്ളതാ 
ണ്‌. മനുഷ്യന്‍ പതിഷ്‌ക്കാരത്തിനൊ 
പടികള്‍ ചവിട്ടിക്കയറിയപ്പോള്‍ ഈ 
ബന്ധം ശീഥിലമാകുന്നതിനുപകരം കൂട്ട 
തല്‍ ദുഡമായി 

മദ്യം തയ്യാറാക്കുന്ന രീതികളും 
ളുടെ വകഭേദങ്ങളും അത്‌ ഉപയോഗിക്കു 
ന്ന അവസരങ്ങളും വൈവിധ്യമാന്നവയാ 
ണു്‌. മദ്യത്തെ ഒരു പാനീയമായി കരു 
തി പാശ്ചാത്യര്‍ ഭക്ഷണമേശയില്‍ അതി 
നു്‌ ന്ഥാനം മൊട്ടക്കുന്നു, നമ്മുടെ നാ 
ട്ടില്‍ രാജ്യത്തിന്‍െറയും പാശ്ചാത്യരാജ്യ 
ങ്ങളുടേയും സംസ്‌കാരങ്ങളിലും മതവി 
ശ്വാസങ്ങളിലും ഉള്ള വിഭിന്നതയാണു്‌. 
ഇതു” ചൂണ്ടിക്കാണിക്കുന്നതു”. ഇപ്പറഞ്ഞ 
തുകൊണ്ട്‌ മദ്യം നമ്മുടെ നാട്ടില്‍ പുര്‍ണ്ണ 
മായും ബഹിഷ്‌്‌ ക്തമായ ഒരു വസ്തവാ 
ണെന്നു ധരിക്കരുതു”. പല പൂജകള്‍ക്കും 
ഉത്സവങ്ങള്‍ക്കും നെര്‍ച്ചകള്‍ക്കും മദ്യം ഒഴി 


മദ്യങ്ങ 


വിനാശകാലേ വിപരീതബുദ്ധി 


ഡോ; വി. കെ. രാമെന്ദ്രന്‍ 
എം. ഡി, (സൈക്ക്‌ു 








ണാന്‍ കഴിയും. ഒരു രാജ്യത്തിനകത്തുത 
ന്നെ വിവിധ മതവിഭാഗങ്ങള്‍ക്കിടയി 
ലെ മദ്യപാനികളുടെ എണ്ണത്തില്‍ ഏററ 
ക്കറച്ചിലുണ്ട്‌. മുസ്‌ളിം സമുദായത്തില്‍ 
പ്പെട്ടവരുടെയും യഛഹൂദന്ാരുടേയും ഇട 
യില്‍ മദ്യപാനികളുടെ എണ്ണം കുറവായി 
രിക്കും. അവരുടെ മതങ്ങള്‍ മദ്യത്തിനു 
വിലക്കുകല്ലിച്ചിട്ടുണ്ട്‌. യഹൂദന്മാര്‍ മത 
പരമായ ചടങ്ങുകള്‍ക്ക്‌ മാത്രമേ മദ്യം 
ഉപയോഗിക്കാറുള്ള. 

ഒരുവന്‍ അമിത മദൃപാനിയാകുന്നതി 
നു പല കാരണങ്ങളുമുണ്ട്‌. മോഹഭംഗ 
ത്തിന്‍െറ കൊടുങ്കാററില്‍പ്പെട്ട്‌ ഉഴറുന്ന - 
വരേയും അപകടങ്ങളെ ആത്മധൈര്യ 
ത്തോടെ നേരിടാന്‍ കെല്ലില്ലാത്തവരേയും 
ആശങ്ക ജന്മസഹജമായിട്ടള്ള വരേയും 














വാക്കാന്‍വയ്യാത്ത ഒരു വസ്തുവായി ഇവി 
ടെ സ്ഥാനംപിടിച്ചിട്ടണ്ട്‌. തങ്ങളുടെ 
മൈനംദിനജിവിതത്തിനു്‌ വിഘാതമു 
ണ്ടാക്കാത്ത തരത്തില്‍ ചെറിയ അളവില്‍ 
മദ്യം സേവിക്കുന്നതുകൊണ്ട്‌്‌ ദോഷമി 
ല്ല എന്നു സമ്മതിക്കുന്ന ഒരു ന്യൂനപക്ഷം 
എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്‌. അതിന്‍ൊ 
അടിസ്ഥാനത്തില്‍ മദ്യപാനം ; ദോഷമല്ല 
എന്ന നിഗമനത്തില്‍ എത്തിച്ചേന്നവരും 
മിത്മദ്ൃപാനത്മെ ന്ൃായീകരിക്കുന്നവ 
രം വിരളമല്ല മദ്യപാനം. അനാരോഗ്യ 
ത്തിലേക്കും സരഹൃദബന്ധവിഛേദത്തി 
നും നമ്മെ നയിക്കുന്നു. വ്യക്തമായ ഈ 
ബോധം ഉണ്ടായിരുന്നിട്ടം മദ്യം ഉപേ 
ക്ഷിക്കാന്‍ മനുഷ്യര്‍ തയ്യാറല്ല എന്നതാ 
ണു്‌ വിചിത്രമായ വസ്തുത . 

മദ്യം ലഭ്യമാകുന്നതിന്‍െറ അടിസ്ഥാ 
നത്തില്‍ വിവിധ രാജ്യങ്ങളില്‍ മദൃപാ 
നികളുടെ എണ്ണത്തില്‍, വ്യത്യാസം കാ 





മദ്യം എളുപ്പത്തില്‍ ആക്രമിച്ചു കീഴ്‌ പ്പെ 
ടൂത്തിക്കളയുംം പ്രേമനൈരാശ്യം അസംതൃ 
പമായ ദാമ്പത്യജീവിതം, പരീക്ഷയി 
ലെ പരാജയം, കലഹങ്ങള്‍, ദാമ്പ്തൃത 
കര്‍ച്ച, രദ്യോഗികജിവിതത്തിന്‍റ വി 
രസമായ ചുററുപമടുകൾ, ആഗ്രഹങ്ങളു 
ടെ പുത്തികരണത്തിനുണ്ടാകുന്ന വിഘാ 
തങ്ങള്‍ ഇങ്ങനെ നിത്യജീവിതത്തിലെ 
നിരവധി മോഹഭംഗങ്ങള്‍ മദ്യപാനത്തി 
നു അടിമപ്പെടാനുള്ള കാരണമായി പല 
രും പറയാറുണ്ടു്‌. ഒരു പ്രശ്‌നം: ഉണ്ടാകു 
മ്പോള്‍ സമചിത്തത കൈവിടാതെ, 
ആത്മധൈര്യത്തോടെ അതിനു പരിഹാ 
രം കണ്ടുപിടിക്കാന്‍ കഴിയാത്ത “തൊട്ടാ 
വാടി മനസ്ഥിതിക്കാര്‍' നമ്മുടെ സമൂഹ 
ത്തില്‍ കുറവല്ല 

അമിത മദ്യപാനം ചിലരെ സംബ 
ന്ധിച്ചിടത്തോളം ആത്മഹത്യയുടെ ഒരു 
രൂപാന്തരമായി കണക്കാക്ാവുന്നതാ 








wr 





ണു്‌. സങ്കീര്‍ണ്ണമായ പ്രശ്‌നങ്ങളുടേയും 
ജീവിതപ്രതിസന്ധികളുടേയും മുന്‍പില്‍ 
സമനിലവീട്ടു്‌ നില്‍ക്കുന്ന ഒരുവന്‍ അവ 
യുടെ പരിഹാരത്തിനുള്ള പരിശ്രമ 
ത്തില്‍ പരാജയമടയുമ്പോള്‍ ഒരു കയറി 
നെറ തുമ്പിലോ ഒരു തുള്ളി വിഷത്തി 
ലോ തന്‍െറ ജീവനെ തളച്ചിടുന്നു. അമി 
തമദ്യപാനിയാകട്ടെ മദൃത്തിന്‍െറ ലഹ 
രിയിൽ ത്ന്‍റ ജീവനെ കുറേശ്ശെ കുറേ 
ശ്മേയായി ബാഷ്ണീകരിച്ചു്‌ പ്രതിസന്ധി 
യില്‍ നിന്നു” മോചിതനാകുന്നു. 

മനോരോഗം ബാധിച്ചവര്‍ മദ്യപാന 
ത്തിനു അടാിമപ്പെടാറുണ്ട്‌. അവസാദ 
രോഗം (ഡിപ്രഷന്‍ ബാധിച്ചവര്‍ കുട്ട 
ത്ത വിഷാദത്തില്‍നിന്നു” മോചനം കി; 
ന്നതിനു വേണ്ടീ “കുടി? ആരംഭിക്കുന്നു. 
വ്ൃത്ൃസ്തമായ വികാരങ്ങളുടെ ഉദ്ദീപന 
ത്തിന്‌ അനുസ്ലതമായി മദൃപാനത്തി 
നെറ രീതിയും നിരക്കും വ്യത്യാസപ്പെട്ടി 
“രിക്കും. പല തരത്തിലുള്ള മാനസികരോ 
ഗികളിലും മദ്യപാനം മാനസികരോഗ 
ത്തിന്‍െറ ദ്വിതീയലക്ഷണമായി രൂപം 
പ്രാപിക്കാറുണ്ടു്‌. 

മദ്യപാനവുമായി ബന്ധപ്പെട്ടുണ്ടാകു 
ന്ന ചില മാനസികരോഗങ്ങളെപ്പററി 
പരിശോധിക്കാം. അമിതമദ്യപാനം 
ഉണ്ടാകുന്ന രോഗങ്ങളില്‍ പ്രാഥമികമാ 
യിട്ടള്ളതാണു” ഡെലിരിയം ട്രെമന്‍ 
സ്‌, മദ്യപാനി” അമിതമായി കു 
ടിക്കുമ്പോഴോ, തുടര്‍ച്ചയായി കുടി 
ചുകൊണ്ടിരിക്കുന്ന ആള്‍ പെട്ടെന്നു” 
ഏതെങ്കിലും കാരണവശാല്‍ കുടി ന്‌ി 
റുത്തുന്പോഴോ, പനി ഉണ്ടാകുമ്പോ 


ഴോ ഒക്കെ ഈ രോഗം വരാറുണ്ട്‌. വിറ . 


യലും അ൪ദ്ധബോധാവസ്ഥയുമാണു* ഈ 
രോഗത്തിന്‍െറ പ്രധാന ലക്ഷണങ്ങള്‍. 
ഉല്‍ക്കടമായ പരി(ഭമവും ആശങ്കയും പ്രാ 
രംഭലക്ഷണങ്ങളായി രോഗിയില്‍ കണ്ടുതു 
ടങ്ങുന്നു ദേഹമാസകലം വിറയ്തല്‍, 
തലയ ഭാരംതോന്നിക്കല്‍ ഇവ രോഗി 
ക്കു്‌ അനുഭവപ്പെടുന്നു. രോഗി ഉറക്ക 
ത്തില്‍ ഞെട്ടി ഉണരുന്നു. മിഥ്യാദര്‍ശന 
ങ്ങളും രിഥ്യാശ്രാവങ്ങളും അയാള്‍ക്കു” 
അനുഭവപ്പെടുന്നു ഉണ്ണാനിരിക്കുമ്പോള്‍ 
തമന്‍റ പാത്രത്തിനുചുററും വിവിധ 
വര്‍ണ്ണങ്ങളിലുള്ള മനുഷ്യര്‍ ഓടിനടക്കുന്ന 
തായി അയാള്‍ക്കു തോന്നും, തന്നെക്കാൾ 


16 





ചെറിയ മനുഷ്യര്‍ തന്‍െറ മുന്നിലിരിക്കു 
ന്നുവെന്ന മിഥ്യാദര്‍ശനത്താല്‍ അയാള്‍ 
അവര്‍ക്ക്‌ ആഹാരം വിളമ്പിക്കൊടുക്കും. 
തന്‍െറ അട്ടത്തേജു പാമ്പുകളും എലിക 
ഭും ഇഴഞ്ഞുവരുന്നതായി അയാള്‍ക്കു തോ 
ന്നും തന്‍െറ ശരീരത്തിലൂടെ ഏതോ 
ജീവികള്‍ ഇഴഞ്ഞുപോകുന്നതായി അ 
യാള്‍ക്കു സംശയം ഉണ്ടാകും. ഈ രോഗ 
ത്തിന്‍െറ മുന്നോടിയായി മുരഛയയം 
സന്നിയും ഉണ്ടായേക്കാം. 

അമിത മദ്യപാനികളിലുണ്ടാകുന്ന മ 
റെറാരു ഉന്താദരോഗമാണു” ആള്‍ക്കഹോ 
ളിക്ക്‌ ഹാല്യൂസിനോസിസ്‌ മിഥ്യയാശ്രാ 
വ്ൃമാണു്‌ ഈ രോഗത്തിന്‍െറ പ്രധാന 
ലക്ഷണം. നിന്ദാപരവും ഭര്‍ത്‌സനാ 
ത്മകവുംആയ ശബ്ദങ്ങള്‍ കേള്‍ക്കുന്നതായി 
രോഗിക്ക്‌ അനുഭവപ്പെടുന്നു. അതിനാല്‍ 
അയാളുടെ മാനസികാവസ്ഥ വൃത്യാസ 
പ്പെടുന്നു. വിവാഹിതനാണെങ്കില്‍ അ 
യാള്‍, തന്‍െറ ഭാര്യ, പരപുരുഷന്മാരുമാ 
യി ബന്ധംപുലത്തുന്നുവെന്നു സംശയിക്കു 
ന്നു. അതിനെത്തുടന്ക്‌ അയല്‍ക്കാരന്‍െറ 
നേരെ ആക്രമണത്തിനു മുതിരുന്നു. പല 
രും തന്നെ കൊല്ലാന്‍ ശ്രമിക്കുന്നതായി 
അയാള്‍ പോലീസില്‍ പരാതിപ്പെടുന്നു. 
അയാളുടെ ഭാര്യയുടെ മൂന്നടപടിയാണു 
അയാളെ കുടിയനാക്കി മാററിയതെന്ത്‌ 
ആളുകള്‍ തെററിദ്ധരിക്കും. _ അമിത മദ്യ 
പാനംമൂലമുണ്ടായ രോഗമാണു” ഇതി 
നൊക്കെ കാരണമെന്നു നാട്ടുകാക്ക്‌ അറി 
വില്ലല്ലോ. മദ്യപാനം കൊണ്ടുള്ള മറെറാ 
ര പ്രധാനദോഷമാണ്ട്‌ ബുദ്ധിമാന്ദ്യം 
രണ്ടു മുതല്‍ മൂന്നുവരെ ഓണ്‍സ്‌ വി 
സ്‌കി കഴിച്ചാല്‍ അതു്‌ ശ്രദ്ധയെ 
വികേന്ദ്രവീകരിക്കുകയും ചിന്താശക്തിയെ 
നശിപ്പിക്കുകയുംചെയ്യുന്നു കാര്ൃയകാര 
ണസഹിതം ഒരു വസ്‌തുവിനെപ്പററി 
പഠിക്കാനോ ഒരു പ്രശ്‌നത്തിന്‍െറ 
ന്യായാന്യായതകളെപ്പറരി ചിന്തനംചെ 
യ്മ യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്ന 
തിനോ കഴിയാതെവരുന്നു. സ്റര്‍ശനശ 
ക്തി ക്ഷയിക്കുന്നു; തലച്ചോറും ശരീരത്തി 
നു മറരു അവയവങ്ങളും തമ്മിലുള്ള 
സരഹൃദബന്ധം” തകരാറിലാകും. കത്തെ 
ഴതാന്‍വേണ്ടിയെടുക്കന്ന പേന മുക്കി 
നടുത്തേക്ക കൊണ്ടുചെന്നിട്ട്‌ അറിയാതെ 

(ശേഷം 64-ല്‍ 








പുതിയ ആരണൃകങ്ങാം - 2 





പിംനടനേ തോറോ ആ വനവാസം 
മതിയാക്കിയതെന്നാണോ? ഞാന്‍ കാ 
ട്ടില്‍നിന്നും തിരിച്ച്‌ വന്നതു്‌ 1847 സെ 
പ്‌ററമ്പറിലാണ്‌ , പോവാനെന്നതു്‌ 
പോലെ മതിയായ ഒരു കാരണംകൊണ്ടു 
തന്നെ. ഇനിയും എത്രയോ ജീവിതങ്ങള്‍ 
എനിയ്ക്ക്‌ ജിവിയ്ക്കാനുണ്ടെന്ന്‌ തോന്നി. 
ഒരു പ്രത്യേക ശീലത്തിന്‌ എത്ര എളുപ്പ 
മായാണ്‌, എത്ര ബോധശുന്യമായാണ്ജ്‌ 





02%, 


ക്വിച്ചുപോവുന്ന ഇവിടെ ആക്കും മറെറാ 
രാളെ നയിയ്ക്കവയ്യ. ഇതൊഒൊററ മാര്‍ 
ഗൂമേയുള്ള, രാമനാമംപോലെ നാം ജപി 
യുന്നു. ഇതില്‍നിന്നും മാറുക ദുഃസ്ധാധ്യ 
മാണു്‌, പക്ഷേ, ഒരു വൃത്തകേന്ദ്രത്തില്‍ 


നിന്നും അതിന്‍െറ പരിധിയിലേയ്ക്കു” 
എത്ര അദ്ധവ്യാസങ്ങളുണ്ട്‌*? കണ്‍ഫ്യൂ 
ഷ്യസ്‌ പറഞ്ഞു, അറിയുന്നതിനെ അറി 
യുന്നെന്നും, അറിയാത്തതിനെ അറിയി 
ല്ലെന്നുമുള്ള അറിവാണ്‌ ശരിയായ ബോ 
ധം, നമ്മുടെ പക്ഷഭേദങ്ങള്‍ വേണ്ടെന്നു 
വെയ്താന്‍ ഒരിയ്ക്കലും വൈകിപ്പോറുന്നി 
6. എത്ര പുരാതനമായ ക്കൊള്ളട്ടെ, 
ഏതു രീതിയിലുള്ള ചിന്തയും കര്‍മ്മവുഗ്‌ 


തെളിവില്ലാതെ സ്വീകരിച്ചുകൂടാ. ഇന്ന 





ത്തെ സര്‍വ്വസമ്മതമായ സത്യങ്ങള്‍ നാള 
ത്തെ അസത്യങ്ങളായിത്തീന്നേയ്ണാം, വയ 
സ്തുചെന്നവര്‍ നമുക്ക്‌ ചെയ്യുവാന്‍ പററി 


ലപരന്ത്‌ 








ആഷാമേനോന്‍ 


നാം വഴിപ്പെട്ടപോവുന്നതു്‌! അങ്ങിനെ 
യാണു്‌ കാലടികള്‍ വീണു തേഞ്ഞ പാ 
തകളുടെ തടവ്‌ നമുക്കായി നാതേന്നെ സ്ത 
ഷ്യിയ്ക്കുന്നതു്‌. വാല്‍ഡനു്‌; സമീപം ഒരാ 
ഴ്ച താമസിച്ചതേയുള്ള. തടാകവും ക 
ടിലൂമായി എന്‍െറ കാലടികള്‍ ഒരു താര 
നെയ്തകഴിഞ്ഞിരുന്നു. ഇപ്പോഴും അത്‌ 
മാഞ്ഞിട്ടില്ല ഭൂമിയിലെ പഥങ്ങള്‍ മനു 
ഷ്യന്‍െറ പാദമൃദ്രകള്‍ക്ക്‌” എത്ര വേഗമാ 
ണ്‌ വിധേയമാവുന്നത്‌. മനസ്സിന്‍റെ 
സഞ്ചാരപഥങ്ങളെ സംബന്ധിച്ചു്‌ ഇത്‌ 
വാസ്തവമാണ്‌. ഈ ലോകത്തിലെ രാ 
ജവീഥികള്‍ എത്ര പൊടിയാത്ത്‌ തേ 
ഞ്ഞവയാവും: യാഥാസ്ഥിതികത്വം, 
പൈതൃകം എന്നിവയുടെ ചാലുകള്‍ എ 
തൂ ആഴമേറിയവയാവും! ഓരോ തലമുറ 
യും പിന്‍തലമുറയുടെ സംരംഭങ്ങള്‍ തേ 
ഞ്ഞ പിത്തളപ്പാത്രങ്ങള്‍പോലെ ഉപേ 





ല്ലെന്നോതുന്നതു”, ഭംഗിയായിത്തന്നെ നമു 
ക്ക്‌ ഒരുപക്ഷേ, നിര്‍വഹിക്കാന്‍ പററി 
യേയ്താം. ജീവിതം എന്‍െറ മുന്‍പില്‍ 
നിലകൊള്ളുന്നു, വരീക്ഷിയ്പ്പെടാത്ത 
ഒരു പരീക്ഷണമായി. 

1845 മാര്‍ച്ച്‌ അവസാനത്തോടെയാ 
ണു” ഞാന്‍ വാല്‍ഡന്്‌ തൊട്ടുള്ള വനാ 
ന്തരങ്ങളില്‍ പ്രവേശിച്ചത്‌. പൊയ്‌ക 
യില്‍ ഹിമക്കട്ടകള്‍ പാറിനിന്നിരുന്നു. 
പൈന്‍മരങ്ങളുടെ നിബിഡതയില്‍ ഇരു 
ണ്ടവാല്‍ഡന്‍ ജലം. ആ താഴ്‌വര ഏ 
റെ ശ്യാമളമായിരുന്നു. മനുഷ്യന്‍െറ 
അസതൃപ്ലിയുടെ ശിശിരം ഉറയൂരുകയാ 
ണെന്നു” തോന്നും. ചളിയില്‍ അര്‍ദ്ധ 
നിദ്രയില്‍ പുതഞ്ഞുകിടന്നനാഗത്താന്മാ൪ 
പതിവ്‌ കാഴ്‌ ചയായിരുന്നു. ചിലപ്പോ 
ഴൊക്കെ എന്‍െറ മഴുവിന്‍റ ഒററ is 
ശബ്ദം കാട്ടില്‍ അലഞ്ഞുനടക്കുന്നവരെ 


17 








ആകര്‍ഷിച്ചു" അടുത്തെത്തിയതും. ഓരോ 
പ്രഭാതവും പ്രകൃതിയുമായി ലളിതവും 
നിഷ്‌കളങ്കവും ആയ ഒരു ജീവിതം പുല 
ത്തവാനുള്ള ഉ സാഫപൂര്‍ജ്ണുമായ ക്ഷണന 
മായിരുന്നു ഗ്രീക്കകാരെപ്പോലെ അറോ 
റയുടെ തീവ്വാരാധകനായിരുന്നു ഞാന്‍. 
എപ്പോഴും അതിരാവിലെ എഴുന്നേററു 
തടാകത്തില്‍ സ്‌നാനംകഴിച്ചിരുന്ന — 
ഒരു പക്ഷേ, ഞാന്‍ അനുഃഷ്ഠിച്ചതില്‍വെ 
ച്ചേററംപവിത്രമായ ചര്യ പ്രഭാതം പല 
പ്പോഴും പൊയ്‌പോയ പുണ്യകാലഘട്ട 
ങ്ങളെ പുനരാവാഹിസയ്ക്കുന്നു. രാവിലെക 
ളില്‍ഒരു കൊതുകിന്‍െറ മുളിപ്പാട്ടപോലും 
ഏതു്‌ കീത്തിപെരുമ്പറയെക്കാള്‍ “എ 
ന്നെ ആവേശംകൊള്ളിയ്ക്കും. ദിവസത്തി 
൫൯൨ ഏററവും .സ്യൂരണീയമായ ജതുവാ 
ണു്‌ പ്രഭാതം, ഉണര്‍ച്ചയുടെ വിനാഴികം 
ലോകത്തിന്‍െറ ചൈതന്യം, ഉര്‍വരത 
വിളംബരംചെയ്യുന്ന യാമം, അന്തരിക്ഷ 
ത്തില്‍ നിറയുന്ന സൂഗന്ധമേറരു്‌, നമു 
കള്ളില്‍ വിതുമ്പുന്ന തുടിപ്പുകളേററ്റ്‌, 
ഏതോ സ്വര്‍ഗ്ഗഗീതങ്ങളുടെ ആരോഹ 
ണമേററു” ജാഗ്രത്തിലേയ്ക്കു്‌ വരുക “എല്ലാ 
ബോധവും പ്രഭാതത്തില്‍ ഉയിര്‍ക്കൊളള 
ന്ന്‌ പൌരസ്തൃരുടെ വേദസത്യം എത്ര 
ഉജ്ജവലമാണു.” ഈ നിമിഷങ്ങളുടെ 
വെണ്മയില്‍ പലപ്പോഴും ഞാന്‍ ആബദ്ധ 
നായ്‌ പോവാറുണ്ട്‌. എന്‍റ ജീചിത 
ത്തിനു വലിയൊരു വരമ്പു തന്നെ അനു 
വദിച്ചിരുന്നല്ലോ, ഞാന്‍ ചില വേനല്‍ 
പ്രഭാതങ്ങളില്‍ പതിവുള്ള സ്ലാനാ കഴി 
ഞ്ഞാല്‍ വാതില്‍ക്കല്‍ സൂര്യകിരണങ്ങള 
മേറവ്്‌ ഉച്ചവരെ ഇരുന്നുപോറും, ഏ 
തോ അഭ്ധസുഷുപ്ലിയിലെന്നോണം. 
കലക്കമില്ലാത്ത നിശ്ശബ്ദത, ഏകാന്തത. 
ദവൈന്‍മരങ്ങശക്കിടയില്‍ പക്ഷികള്‍ 
ചിലയ്ക്കുന്നു പോലും സ്വൈരതയ്ക” ഭജെ 
നമേല്ലിക്കയില്ല രരത്തെവിടെയെങ്കിലം 
യാത്രക്കാരുടെ വണ്ടിച്ചക്രങ്ങള്‍ ഉരുളന്ന 
കേള്‍ക്കുമ്പോളാവും. അല്ലെങ്കില്‍ സൂര്യകി 
രണങ്ങശ പിന്‍ജനാലയിലുടെ വീണതു 
ടങ്ങമ്പോളാവും സമയത്തെക്കുറിച്ചു്‌ 
ബോധവാനാവുക. രാത്രികാലങ്ങളില്‍ 
ധാന്യമെ്നപോലെയാണ്ു്‌ ഞാനപ്പോള്‍ 
പചുപിടിച്ചുവന്നതൂ്‌. ഒരുപക്ഷേ. പൌര 
സ്ത്യരടെ ധ്യാനമെന്തെന്നു്‌ ഞാനാിയുക 
യായിരുന്നോ? [ 





IS 





കാട്ടില്‍ വാസമുടച്ചിച്ച്‌ കുറേ ആ; 
കള്‍ക്കുശേഷം ഒരിക്കല്‍ ഏതാണ്ട്‌” ഒരു; 
മണിക്കൂര്‍നേരം എനിക്ക്‌ തളര്‍ച്ചതേ: 
ന്നി. ആരോഗ്യകരവും പ്രസന്നവുമായ; 
ഒരു ജീവിതങ്തിന്ദ്‌ യുള്ള 
സഹവാസം തികച്ചും ആവശ്യകമല്ലെയെ 
നു്‌ ഞാന്‍ ചിന്തിക്കുകയുണ്ടായി എന്‍െറ 
ഭാവത്തില്‍, ഷ്ക്രോഭത്തില്‍ വിഭ്രാന്തി: 
കലരുന്നുണ്ടായിരുന്നു ആത്തലയ്ത്കുന്ന മഴ. 
പെട്ടെന്നു” പ്രകൃതിയുടെ ഉദാരമായ ൯ 
ഹാരഭൂതി എനിക്കനുഭവപ്പെട്ട ഓരോ 
മഴത്തുള്ളിയുടെ താളത്തില്‍. അവ ഉയതു.; 
ന്ന ഗന്ധവൈചിത്രങ്ങളില്‍. അപാരമാ 
യ ഒരു സാഹൃദമിയലുണ്ന ഒരു അത്തമീ 
ക്ഷം എനിക്കു കുറ൨ം രൂപംകൊള്ളുന്ന. 
പോലെ. ഓരോ സൂചിയിലയും സ്നേഫ 
ഭാവംകൊണ്ട്‌ വികസിക്കുന്നപോലെ. 
പിന്നെപ്പിന്നെ എനൊ ഏററവും 
ആഹളാദകരമായ നിമിഷങ്ങളായിമാ 
റി, ആ കാലവര്‍ഷത്തിനൊ സ്റുന്ദങ്ങള 
ത്രയും. പ്രഭാതമദന്യേ. മധ്യാഹ്നമന്യേ ഇട 
വിടാതെയുള്ള വര്‍ഷത്തിതൊ സീല്‍ക്കാ 
രങ്ങൾ, ചിന്തകള്‍ മുളപൊട്ടിത്തുടങ്ങുന 
നീണ്ട സായാഹ്നങ്ങള്‍. തടാകത്തില്‍ . 
സ്‌ഹടികരുവങ്ങളില്‍ ഒരു പരുമ്മ്‌ മുങ്ങി 
നിവരുന്നു. ഒരു മത്സൃത്തേയുാ ാഞ്ചി 
ക്കൊണ്ട്‌. ചിലപ്പോഴൊക്കെ ചതുപ്പിൽ 
നിന്നും ഒരു കാട്ടപൂച്ഛച പതുങ്ങിവന്നു 0 
വളയെപ്പിട ക്കുന്നകാണാം. കാട്ടൂപിരായ്‌ 
കൾ കൂട്ടമായി ചൈന്‍മരങ്ങളിത്നിന്ും 
കുറുകുമ്പോള്‍ വല്ലാത്തൊരു പശ്ചാത്തല 
ഭൈരവി ഉളവാകും 





വനമന്ദാരികഠം 


ള്ള പക്ഷികളെല്ലാം തിശ്ൂബ്ദരാധ 

കാലന്‍കോഴ!ികള്‍ ആലാപ്യ 

പാവനമായ ഏതോ മൃതിപജ്‌ 
എങ്കിലും എനിയ 
മാണ്‌. ഇരുണ്‍ 
സംഗാതത്തിനൊ 
ച്ച്‌", 8 





മ്പോള്‍ 
തുടങ്ങും 
വികളെന്നോണം. 
കര.്പില്‍ കേള്‍ക്കാനി 
തും അശ്രൂഭരിതവുമാ 

വശമാണവ പ്രതിഫലിപ്പിം 2 

വേ കര്‍മ്മങ്ങള്‍ചെയ്ത്‌ ലോകാവവിട്ടുപേ? 
യവരുടെപശ്ചാത്താപാമനണടമ ാളാണവ 
യെന്ന്‌ ക്കൂടെ തോന്നും ഒരുപക്ഷേ. പ്രഭ 
തിയിലേയ്ക്കുവെച്ചേററവും [ 
ഗബ്വം കാട്ടിനകത്തെ 
നനജ്ഞാതട്ടതല. 





































ചനഴ്ൃരാകാങ്ങളും. ആ ശബ്ദത്തിലണ്ടു്‌. 
ചില ഞായറാഴ്ചകളില്‍ മണാിമൃഴക്ക 
ചര്‍ക്കാം. കാററ്സ്‌ അനുകൂലമാ 


1൯ -- നേത്തതും മാധുര്യമേറിയതും 
നൈസാഗ്ലികവും ആയ ഒരു തരംഗം. 
രണ്യമായ ശാന്തിഷ്്്‌ അശേഷം ഭംഗം 
വരുത്താത്ത ൭ ണിമുഴക്കങ്ങഥ. കാട്ടിനുപ്പു 
ദൂരത്ത്‌ അവ ചക്രവാളത്തിലെ 
ഷസുചികളില്‍ ഏതോ തന്ത്രി 
തങ്കിലെന്നപോലെ ഉരസിവീഴ്ം. ഒരു 
൨ ദായ പ്രകമ്പനം മെല്ലെമെല്ലെ കേട്ട 
മടങ്ങും. വിദൂരതയിലെ തരംഗങ്ങള്‍ 
ഹതോ ദിവ്യമായ തംബൂരുവില്‍നിന്നും 
വരുനവയെന്നേ തോന്നു. ഓരോ ഇല 
യും. വലിച്ചെടുത്ത്‌ പ്രതിധ്വനിപ്പിക്കുന്ന 
ആ മുഴക്കങ്ങള്‍ താഴ്‌വരയില്‍നിന്നും താ 
6 വരയിലേയ്ക്കു കൈമാറവേ വല്ലാത്തൊ 
രു കേളിരവം സംജാതമാവും. വെറും 
പ്രതിധ്വനിചാത്രമല്ല അതു്‌. കാട്ടിന്‍െറ 
ാന്താനാദംകൂടെയാവും. വാല്‍ഡനിലെ 
മക്കരയ!ത്നിന്നു കൊണ്ട്‌” മറുകരയിലേ 
ക്‌ സംസാരിക്കുക എന്‍െറ വിനോദമാ 
യിരുന്ന. എന്‍െറ ശബ്ദംതനെ പ്രതിധവ 
നിച്ചുകേക്കുക രസനിഷ്യന്ദിയായ ഒരനു 
ഭതിയായിരുന്. ഏകാന്തത എന്നതു്‌ 
പലപ്പോഴം ചിന്തകളാണ്‌ നിരണ്ണയിക്കു 
നത്‌. രണ്ടു വ്ൃക്മികള്‍ തമ്മിലുള്ള ദുരം 
ഒരിയ്രലം കാലുകഠ്കൊണ്ടു്‌ നടന്നടുക്കാ 
വുസതല്ല. എവിടെയാണ്‌ നാം, ചി 
പരെങ്കിലും. കൂട്ട്തേടുക. ജിവിതത്തി 
രൊ ഉറവ്‌ ഒഴിയാത്ത പ്രഭവകേന്ദ്രത്തി 
ലന? ഒരു വൃക്ഷം അതില്‍ൌ വേരുക 
ടെ നനരുള്ള തടത്തിലേയ്ക്ക്‌ പായിക്കുന്ന 


9. 














പോലെ സമുഹമെസതു” പൊതുവേ 
ല്യരഹ തമാണ്‌. നമ്യടെ സൌഹാര്‍ 
ദുപരധായ ഇടവേളകള്‍ പോലും പുതിയ 
മ,ലൃണ്ങധഥ കണ്ടെത്താനുതകുന്നവയല്ല 


ഞാനേകനായിരുന്ന. ജീവിതത്തില്‍. ഒരു 
തടാകത്തില്‍ പൊട്ടിച്ചിരിക്കുന്ന ആമ്പരു 
പ്ുലുകഠക്കിടയിലെ സൂര്യ 
താന്തിപോലെ. ഉത്തരപഥത്തിലെ നക്ഷ 
തൃതാള്ിലൊന്നുപോലെ. തെക്കന൯കാാ൮ 
പോലെ. ഏപ്പിലിലെ വര്‍ഷംപോലെ. 
ജനുവരിയിലെ മഞ്ഞു ശക പോലെ. 
ഒരു പതിയ ഗൃഹത്തിലെ ആദ്യത്തെ ചി 
ലന്തിപോലെ. അഥവാ വാല്‍ഡ൯പൊ 
യ്കപോലെ...വോതഡന്‍ ചിലപ്പോ 





DDD 


നീലനിറമാണ്ജ്‌. ചിലപ്പോള്‍ പച്ചയും. 


ഭൂമിയുടേയും ആകാശത്തിനോയും നിറ 
ങ്ങളെന്നോണം. ഒരു കന്നിന്‍പു റത്തുനി 


ന്നനോക്കുമ്പോള്‍ അതു്‌ നീലനിറം വഹി 
ചുകാണും. അരികത്തുനില്ലുന്വോളാവട്ടെ. 
കരയോരം മഞ്ഞനിറംപുണ്ടാണ്‌്‌ കാണു 
ക. കുറച്ചങ്ങോട്ട്‌” ഒരു ഇളംപച്ചനിറം-- 
അതു്‌ നടുവിലേശ്ക്ചെല്ലന്തോറും ഗാഡ 
ഹരിതമാവുംം ചില പ്രത്യേകവെളിച്ച 
ത്തിന്‍െറ കോണുകളില്‍ കുന്നിന്‍ചെരു 
വിത്നിന്നും അതിനു പച്ചനിറമാണ്‌. 
ഒരുപക്ഷേ, നീലയും മഞ്ഞയും കലന്നുള്ള 
നിറമാവാനുംമതി അതാണ്‌ അതി 
നെറ കൃഷ്ണമണി. പട്ടിന്‍ോയോ വാള്‍ 
ത്തലയുടേതുപോലെയോ ഒക്കെ അനുപമ 
മായ ഒരു നീലനിറം അപൂര്‍വമായി അ 
തില്‍ നിഴലിയ്ക്കും. ഗാവ്ധഹരിതത്തില്‍ 
നിന്നും നീലയിലേജ്ക്കുമാറുന്ന അലകള്‍, 
സൂര്യാസ്തമയത്തിനുമുന്‍പു്‌ മേഘങ്ങഗക്കി 
ടയിലൂടെ കാണാവുന്ന ശിശിരാകാരക്കീ 
റുകളെ ഓറമ്മിപ്പിജ്കും. ഇത്രയുമാണെങ്കി 
ലം, ഇതില്‍നിന്നും കോരിയെടുത്ത ഒരു 
കുമ്പിള്‍ ജലം എത്ര വരണ്ണരഹിതമാ 
ണ്‌. വായ്യപോലെ. ഉരുപത്തഞ്ചടിയി 





ലേറെ ആഴമുള്ള വാല്‍ഡനെൌ മണല്‍ 
ത്തിട്ട തെളിഞ്ഞ്‌ കാണൊം. അതിശയക 
രമായ സുതാര്യത: 

ചില പാതിരാകളിശ നിലാവത്ത്‌ 


ഞാന്‍ മത്സൃബന്ധനത്തിനിറങ്ങും. കറ്റ, 
ക്കന്മാരുടേയും കൂമന്മാരുടേയും ഓരിയി 
ടല്‍ ഏതോ യക്ഷഗാനംപോലെ എന്നെ 
വലയംകൊയ്യാം ഇടയ്ക്കൊക്കെ അപ്രര।॥ 
ചിതമായ ഏതെങ്കിലും പക്ഷി ചൂളി 
ട്ടം മന്ദം മന്ദം നീങ്ങന്ന തോണിയ്ക്ര! 
കെ ഒരായിരം കൊച്ചു വാണ്ണമത്്യങ്ങൾ 
ജലോപരിതലത്ത 1൭ കമിളകളുയ ത്തും. 
അസാധാമണെരായ രാത്രിഞ്ചരരെന്നോ 
ണം. അങ്ങിനെ ഇരിജ്കേ തോണിയുടെ 
അറരത്ത്‌ മൃദുവായ ചലനം അനുഭവപ്പെ 
ടം. ജിവത്തായ ചലനം. ഏതെങ്കിലു 
കൊമ്പ്യ്മീനാരും. വിദൂരംണ്ഡലഴയ: 
ളില്‍നിന്‌ തിരിച്ച്‌ പ്രതൃതിയുമായ; 
ബന്ധിപ്പിത്കവെം ഇരുണ്ട ഒരാവേശം 
തോന്നും. 











പില്‍ക്കാലങ്ങളില്‍ ഏമൊ മത്സ്യ 
ന്ധനത്തെക്കുരിച്ചോടമ്പോഠറ ഏന്തോ 
ഒരാത്മനിദദതോനാറുണ്ട്‌. അദി പ 


I 




















ടെറ വാസനാശക്തി എന്നിലുമുണ്ടു്‌, 
തീര്‍ച്ചയായും. ഒരുപക്ഷേ, സ്തൃഷ്‌ടിയുടെ 
താഴത്തെ കാണ്ഡങ്ങളില്‍ മനുഷ്യനെ 
ഭരിച്ചിരുന്ന വാസന. എങ്കിലും ഓരോ 
തവണ ആ വൃത്തിയിലേര്‍പ്പെട്ടുകഴിയു 
മ്പോളം, ഇതു” ചെയ്യാതിരുന്നെങ്കില്‍ എ 
ന്ന്‌ തോന്നിപ്പോവുന്നു. മാംസളൂക്കു്‌ 
എന്ന നിലയില്‍ എന്നെ മാത്രമല്ല, മനു 
ഷ്യരെ ഒട്ടാകെ ബഹുമാനപൂര്‍വ്വമല്ല കാ 
ണാന്‍കഴിയുന്നതു്‌. അവന്‍ കുറേക്കൂടെ 
നിരുപദ്രവവും കന്മഷമററതും ആയ ഒരു 
ഭക്ഷണരിതി സ്വീകരിച്ചെങ്കില്‍! എങ്കി 
ലും ഞാന്‍ വിശ്വസിയഷ്ക്കുന്നു, കാലക്രമ 
ത്തില്‍ മൃഗങ്ങളുടെ ഇറച്ചി തിന്നാതാവു 
കയെന്നതു്‌ മനുഷ്യരാശിയുടെ വിധിയു 
ടെ ഒരു ഭാഗംതന്നെയാവാം. ഒരിയ്ക്കല്‍ 
കാട്ടുമനുഷ്യര്‍ പരസ്തരം കൊന്നുതിന്നിരു 
ന്നതു്‌ വിട്ടുമാറിയപോലെ. നോക്കു, 
ഒരു ശലഭമോ ഷഡ്‌ പദമോ ഒരുതുള്ള ? 
തേന്‍ കൊണ്ടു്‌ ക്ഷൃത്തടക്കുന്നു. പക്ഷേ, 
അവതന്നെ ലാര്‍വയായിരിയ്ക്കു മ്പോള്‍ 
ഭക്ഷണത്തോട്‌ എന്ത്‌ വന്യമായ ആര്‍ 
ത്തികാണിയ്ക്കുന്നു? ആത്തിപുണ്ട മനു 
ഷ്യന്‍, ഇവ്വിധം ലാര്‍വയുടെ അവസ്ഥ 
യിലായിരിജ്കാം. ഒരു ദശാപരിണാമം, 
അനിവാര്യമാണു്‌താനും. എന്‍െറ ജീ 
വിതത്തിന്‍െറ വിളവ്‌ ഒരു പക്ഷേ, പ്ര 
ഭാതത്തിന്‍റേയോ സന്ധ്യയുടേയോ വര്‍ 
ഇത്തരികള്‍ പോലെ അസ്തറര്‍ശൃമായേ 
ജാം. ഒരിത്തിരി നക്ഷത്രപ്പൊടി, ഒര? 








Advertisers In Dubal 
Please contact Qur Representative 


Rh, P.R, 8. PILLAI 


4 
| 
i 


Post Box 40 

DUBAI 

Tole; 431833 

For All your Advertisements in 
Malayalanadu Weekly & 


Nalayalanadu Film Fortnightly, 





20 


ത്തിരി മഴവില്ലിന്റെ തരി - എങ്കിലും 
ഈ ജീവിതത്തിന്‌ ൌഷധസസ്യങ്ങളു 
ടേതു“പോലത്തെ, കാട്ടുപുക്കളുടേത്‌പോ 
ലത്തെ തീക്ഷ്ണഗന്ധമുണ്ടു്‌. 

ഹിമഫലകങ്ങള്‍ വാല്‍ഡനിലുരുക 
ന്വോള്‍ അലൌകികതയുടെ ത്ഥംകാരം 
കേള്‍ക്കാം. ശിശിരത്തില്‍നിന്നും വസ 
ന്തത്തിലേയ്ക്കുള്ള ജതുപരിണാമത്തിന്‍െറ 
നാദം. ഇലകളില്‍ വെള്ളത്തുള്ളികള്‍ 
പൊഴിയുന്ന വൈകുന്നേരമായിരുന്നു. 
പൊടുന്നനവെ, വെളിച്ചത്തിന്‍െറ ഒരു 
ചൊരിച്ചില്‍. ജനാലയിലൂടെ നോക്കി 
യപ്പോള്‍ ഇന്നലേവരെ നരച്ച ഹിമപാ 
ളികള്‍ കിടന്നിരുന്നേടത്ത്‌ പ്രസാദാലു 
വായ വാല്‍ഡനന്‍െറ സുതാരൃതലം, വസ്‌. 
ന്താകാശമെന്നപോലെ. ദുരെ എവിടെ 
യോ ഒരു രാപ്പക്ഷി ചൂളമടിച്ചു. ഒരായി 
രം വര്‍ഷങ്ങള്‍ക്ക്‌ ശേഷമെന്നപോലെ 
ഞാനത്‌ കേട്ടു. അതിരുന്ന മരച്ചില്ലയെ 
ങ്കിലും കാണാന്‍ കഴിഞ്ഞെങ്കില്‍! പൈന്‍ 
വൃക്ഷങ്ങളില്‍ പച്ചരാശി പടര്‍ന്നിരു 
ന്നു. ഇനിയും വര്‍ഷമുണ്ടാവില്ലെന്നു” 
എനിയ്ക്കു മനസ്സിലായി കാട്ടിലെ ഏതെ 
ങ്കിലും മരച്ചില്ല ത്രദ്ധിച്ചാലറിയാം ശി 
ശിരം പിന്നിട്ടവോ എന്ന്‌. ഇരുട്ടിയ 
തോടെ കാട്ടിലേയ്ക്ക്‌ താഴ്‌ന്നു പറന്നുവന്ന 
താറാവുകളുടെ പല്ലവികള്‍ എന്നെ അ 
ത്ഭുതപ്പെടുത്തി തെക്കന്‍ തടാകങ്ങളില്‍ 
നിന്നുള്ള ക്ഷീണിതരായ പഥികരെന്നോ 
ണം, പരസ്തരം ആശ്വസിപ്പിച്ചു കൊണ്ടു” 
എഒന്‍റ വാതില്‍ക്കല്‍നിന്നും അവയുടെ 
ചിറകടി കേള്‍ക്കാമായിരുന്നു. ഒരുപ 
ക്ഷേ എന്‍െറ കുടിലിലെ വെളിച്ചം ക 
ണ്ടാവാം, അവ തിരിച്ചു്‌ തടാകത്തിലേ 
തൂ പറന്നു. ആദ്യത്തെ വസന്തരാത്രി, 
അങ്ങിനെ കാട്ടില്‍. 





മേഘങ്ങളിലെ പരുന്ത്‌ 


ഏതോ ക്രമരാഹാിതൃത്തില്‍നിന്നും പ്ര 
പഞ്ചം ഉദ*ഭൂതമാവുന്ന പോലെയാണു്‌ വ 
സന്തത്തിന്‍െറ പ്രവേശനം. ഒരു സുവര്‍ 
ബണൂദശയുടെ സാക്ഷാല്‍ക്കാരം. ഇളം മ 
ഞ്ഞിലൂടെ കാട്ടുതാറാലുകള്‍ വാല്‍സനില്‍ 
വട്ടമിട്ടു” പറക്കുന്ന ഈ പ്രഭാതത്തില്‍ മനു 
ഷ്യരുടെ പാപങ്ങളത്രയും പൊറുക്കപ്പെട 
മെന്ന്‌ ഞാന്‍ ധരിയ്ക്കുന്ന. ഏററവും മുടി 
യനായ പുത്രനുപോലും അഭയം നല്‍ക 








നിഷ്‌കളങ്കത വീ 
ണ്ടെടുക്കുന്നതോടെ മററുള്ളവരുടെ നി 
ഷ്‌കളങ്കതയും നാം തിരിച്ചറിയുന്നു. 
മനുഷ്യന്‍െറ പ്രസന്നശൈശവത്തിലേ 
യ്ക്‌. അവനില്‍ നിര്‍ലീനമായ നന്മയി 
ലേശ്തുള്ള തിരിച്ചുപോക്ക്‌. ഇവിടെ ഭൂമി 
യെന്നതു്‌, ഭൂഗര്‍ഭശാസ്ത്രജ്ഞക്ക്‌ പഠിയ്ക്കാ 
വുന്ന ഒരു വെറും മൃതഖണ്ഡമല്ല; മറിച്ചു്‌ 
സതേജസമായ ഒരു കവിതയാണു. ഓ 
രോ കമ്പില്‍നിന്നും തളിരുകള്‍ പൊടി 
ഞ്ഞുതുടങ്ങുന്നു. കുന്നിന്‍ചെരുവുകളില്‍ 
പുല്‍ത്തുമ്പുകള്‍ ജ്വലിച്ചുനില്‍ക്കുന്നു, വ 
സന്താഗ്നിയെന്നോണം. ചുവന്ന അണ്ണാ 
ന്മാര്‍ കുടിലിനകത്തു” കേറി സാമോദം 
ചിലച്ചുതുടങ്ങുന്നു. സൂര്യന്‍െറ പൂനരാഗമ 
നത്തെ സ്വാഗതംചെയ്യുന്ന ഭൂമിയുടെ “അ 
ന്തര്‍ജവാല, മഞ്ഞയല്ല പച്ചയാണതിന്‍െറ 
നിറം, ഒരുപക്ഷേ നിത്യയൌവനത്തി 
ന്‍െറ... 

നമ്മുടെ ജീവിതം മുരടിച്ചേയ്ക്രാം, ഈ 
അനാരഘാതവനങ്ങളും, താഴ്‌വാരങ്ങളും 
ഇല്ലായിരുന്നെങ്കില്‍. മറെറന്തിനെക്കാളേ 
റെ നമുക്കാവശ്യം വന്യതയുടെ രസായന 
മാണു”. എന്തിനാണു" നാമീ ബദ്ധപ്പെട്ട്‌ 
ജീവിയ്കുന്നതു്‌? വിശക്കുന്നതിര മുന്‍പൃത 
ന്നെ പട്ടിണികിടക്കാന്‍ തയ്യാറാവുന്ന 
പോലെയാണു്‌; നാം. സമയോചിതമായ 
ഒരു തുന്നിക്കൂട്ടല്‍ പിന്നത്തെ അനവധി 
തുന്നിക്കൂട്ടലുകളെ ഒഴിവാക്കു മെന്നതാണു്‌ 
പ്രമാണം. പക്ഷേ നാം ചെയ്യുന്നതോ! 
ഇന്ന്‌ ഒരായിരം തുന്നിക്കൂട്ടലുകളില്‍ 
ഏര്‍പ്പെടുന്നു, നാളത്തെ ഒമ്പതു” തുന്നിക്കൂ 
ടലുകളൊഴിവാക്കാന്‍ ഒരു ദിവസമെങ്കി 
ലും നമുക്ക്‌ പ്രകൃതിയൊത്തു്‌, ജീവിത 
ത്തിന്‍െറ മജ്ജയൊത്തു്‌ ലാഘവത്വ 
ത്തില്‍ കഴിച്ചുകൂട്ടാം. ചിലപ്പോഴെങ്കിലും 
പക്ഷികള്‍ കൂട്ടവെയ്തുന്ന പുല്‍മേടുകളി 
ലേയ്ക്ക്‌ കടന്നുചെല്ലുക, അവയുടെ മര്‍മ്മ 
രം ശ്രവിക്കുക. നമുക്ക്‌ ഒരിയ്ക്കലും പ്രകൃ 
തി മതിവരുകയില്ല തഴച്ചതും കൊഴി 
ഞ്ഞതുമായ വൃക്ഷങ്ങള്‍, മേഘങ്ങളിലെ 
ഇടിമുഴക്കങ്ങള്‍, അവശിഷ്ടങ്ങളെ തഴക 
ന്ന കടല്‍ത്തിരകള്‍ ആ വസന്തത്തില്‍ 
ഒരിയ്ല്‍ പുഴക്കരയില്‍ ഞാന്‍ മീന്‍പിടി 
ചുൂകൊണ്ടിരിയ്ക്കയായിരുന്നു. പൂല്ലുകളില്‍ 
നനവുണ്ടു*, മണമുള്ള എലികളണ്ട്‌'. പൊ 
ടിയ വേരുകളില്‍ പുതിയ നാമ്പുകള്‍ കാ 


പ്പെട്ടന്നും നമ്മുടെ 





ണാം. എന്തോ ശബ്ദംകേട്ട്‌” തല ഉയത്തി 
യപ്പോള്‍ ചെറുതെങ്കിലും അംഗസൌഷ്ട 
വമാന്ന ഒരു രാപ്പരുങ്ത്‌ പറന്ന്‌" കുളിക്കു 
ന്ന കാണുകയുണ്ടായി ഒരു അലപോലെ 
ഉയരുകയും പെട്ടെന്നു” മലരുകയും ചെയ്യ 
വെ, അതിന്‍െറ ചിറകുകളുടെ അടിഭാ 
ഗം സുര്യവെളിച്ചുത്തില്‍ ഒരു വെളുത്ത 
നാടപോലെയോ, കക്കയ്ക്കുള്ളിലെ മുത്ത 
പോലെയോ തോന്നി പരുന്തുകളെ-പ 
രിശീലിപ്പിയ്തുന്നതിലെ കവിതയെക്കുറി 
ച്ച്‌ ഞാനാദ്യമായി ചിന്തിച്ചു. ഇത്രയും 
അഭൌമികമായ ഒരു പറക്കല്‍ വാല്‍ഡന്‍ 
പൊയ്‌ കമ്കുട്ടത്തൊന്നും ഞാന്‍ കണ്ടിരു 
ന്നില്ല മെറിലിന്‍ എന്നതാവാമതിനന്‍റ 
പേരു; പക്ഷേ പേരിലെന്താണുള്ളതു്‌? 
അതു്‌ ഒരു ശലഭത്തെപ്പോലെ പാറുകയാ 
യിരുന്നില്ല; പരുത്തുകളെപ്പോലെ ഉയന്നു 
പറക്കുകയുമായിരുന്നില്ല. വീണ്ടും വീണ്ടും 
അതു്‌ മേലോട്ടയരുകയും അനായാസ 
മായി മലക്കം മറിയുകയും ചെയ്ത, അതി 
ന്‍െറ പ്രത്യേകമായൊരു വൈഖരിയുമാ 
യി, ഒരു പട്ടം പോലെ അയത്ലളിതമാ 
യി തോന്നിയേക്കാം, അതു്‌ ഭൂമിയില്‍ ഒരി 
ജ്കലും ചിറക്ക്‌ തൊടിച്ചിട്ടില്ലെന്ന്‌. ഈ 
പ്രപഞ്ചത്തില്‍ അതിനു്‌ ഒരു കൂട്ടില്ലെന്ന്‌ 
തോന്നി. പ്രഭാതവും ഈതറുമന്യേം എ 
കിലും അതു്‌ ഏകാന്തനാണെന്ന്‌ ഞാന്‍ 
പറയുകയില്ല. അതിന്‍െറ ചിറകു കള്‍ക്ക്‌ 
താഴെ വിസ്‌തൃതമായ ഭൂമിയെ ഏകാന്ത 
മാക്കുകയായിരുന്നു, ആ കൊച്ചു” പരുന്തു. 
അതിന്‍െറ തള്ളപ്പക്ഷി എവിടെയാവും? 
ഏതോ ഇരുട്ടില്‍, ഒരു പാറയുടെ വിള്ള 
ലില്‍ വിരിയിച്ചെടുത്ത ഒരു മുട്ടയില്‍ നി 
ന്നാണു“ അതു” ഉത്ഭവിച്ചെന്നു്‌ നിങ്ങള്‍ 
ധരിച്ചവോ? ആവാനിടയില്ല, ഒരു മേ 
ഘത്തിന്‍റ കോണിലാവും അതിന്‍െറ 
പൊത്തു"-മഴവില്ലിന്‍റെ തൂവലുകളും, 
സന്ധ്യയുടെ നിറച്ചാത്തുകളും, ഗ്രീഷ്മ 
ത്തിന്‍െറ വെളിച്ചവും ചേത്ത്‌ നെയ്തതാ 
വും ഈ സൃഷ്ടി. ആ മാതൃമേഘത്തിലേ 
താവും അതു്‌ ഇപ്പോള്‍ ചിറക്‌ നീര്‍ത്തു ' 
ന്നതു്‌... 

നമ്മുടെ പരിമിതികളെ പ്രകൃതി അതി 
ക്രമിയ്ന്നതു്‌ നാം നേരിട്ട്‌ കാണേണ്ടി 





യിരിക്കുന്നു. ശവശരീരത്തില്‍ ആത്തു്‌ 
കൊത്തുന്ന ഗ്രദ്ധങ്ങള്‍ പോലും എന്നെ 
(ശേഷം 46-ആ്‌ 
21 




















ഡ്‌ വിടെനിന്നാണഴ സ്‌ വേ 
ത്‌ന്നാണോ?” വിയച്ചും കരി PE 
ഞ്ഞ മുഖം തുടച്ചുകൊണ്ട്‌ താളകയ ന 
നിന്നുംവന്ന അമ്മ ചോദിച്ചു. 
മറുപടിപറയാനുള്ള ശക്തി നഷ്ട 
ട്ട്‌ ദുഃഖം കടിച്ചിറക്കി യത്തു 
പേലുത്തട്ടാന്‍ തല ഉയത്ത । അ വിമ 
ഖത്തേക്കുനോക്കി. എഴത്തെ ലെ വ നേ 
്ം പറഞ്ഞു" അമ്മവിഷൊ സരം 
വദ്ധിപ്പിക്കേണ്ടെന്നുകരുത |  2.ഖാതിര। 
ച്ചും പെട്ടന്നു” -തഷെറ ഇപ്ധായ്‌മ തനറെ 
ഉള്ളില്‍തന്നെ കത്ത 'യടങ്ങടെ. 
അയാളുടെ കയ്യിലിരുന്നു. നേരത്ത കാ 
ററില്‍ ഇളകിക്കൊണ്ടിതന്ന എഴുത്തു്‌ 
അമ്മു വാങ്ങി നിദ്ദൂബ്ബമായി വായി ച്ചു 
ഒരു നിമിഷം; 


നിറഞ്ഞും സമുദ്രമായി. 





മ്മവിഷൌ കണ്ണുക 
ആ സമ്ഭൂത്തിരു 








കളൂയത്തുന്ന തേങ്ങല്‍ അ 
ക്കാതിരിക്കാനവള്‍ മുഖ 
ത്തേയ്ത്കൂ ഓടിപ്പോയി അവളടെ ആ 
ത സ ഹിക്കനോവ്വാതെ വേ 
ാന്‍ തലയി; ടി 

ല്‍ ഇടിച്ചു കരയാന്‍ 
“കൊടുക്കാന്‍ കഴിവില്ലാത്ത സ്വര്‍ണ്ണം 

കൊടുക്കാമെന്നുപുറഞ്ഞു* എന്‍െറ മോളൂ 
ടെ ജീവിതം നശിപ്പിച്ചല്ലോ...ഞാന്‍...* 
വേലുത്തട്ടാന്‍ മുരുമുറുത്തുകൊണ്ടിരുന്നുട*” 
മോതിരത്തോട്ടകൂടിചെന്നാലേ എന്റെറ 
ജീവിക്കാന്‍ പററൂ അവരു 

ഒരു തെറുമില്ല എല്ലാം 

കൊടുത്തതിനന്‍െറ കുഴചമാ 


കനെ കേള്‍? 
പൊത്തി അക 


ടെ പേരില്‍ 
ഞാന്‍ വാക്ക 
ണു“, 
സ്വയം കുററക ടത്തിക്കൊണ്ട്‌ & 
ലുത്തട്ടാ൯ വീണ്ടും ണ്ട തലയില്‍ ത 
ടിച്ചുകൊണ്ടിരുന്നു. ഇടിയും നിലവിളി 
യുംകേട്ടു്‌ അമ അകത്തുനിന്നും ഓടിവ 








ന. തലയി: “ തൃയത്തിയ കയ്യില്‍ 
കടവാംിടിചു കയ്ക്കില്‍പ്പിടിച്ചു 
നില അവിര മുഖത്തേക്കു കണ്ണയ 
ന്നി. തോല. നി ംത്തനില്കുന്ന കണ്ണൂകള്‍ 
കല്യ ചാലി കവിളുകള്‍ .. മോളേ” 
വേലത്തട്ടാ൯ യാമ നിന്‍െറ പിടിമുറുക്കി 
വതികന്നെ കജകങയത്തി അവളുടെ ക 
ബത തുടച്ചു: 


മോളേ നിന ജീവിതം ഞാന്‍ 
നകക്കിലല നിനെ ഭത്താവിന്‍െറ അടു 
ത്തേക്ക്‌ ഞാന കൊണ്ടുപോകും. 

ാൊതിരത്തോടെ കൊണ്ടുപോകും മോ 
ൽ. വേലത്തടാന്‍ രണ്ടാംമുണ്ടെടുത്തു” 
തോക്ളിയിട്ട്‌ 2 രാത്തേഷ്കിറങ്ങിനടന്നു. 

ഒല്പത്താണിയാിറങ്ങ! [ചെമ്മണ്‍പാത 
കയ്റുമ്പോര ഒരാ മുന്നില്‍. 

“എന്താ. വേലത്തരാനെ പണിയൊ 





വിജയന്‍ കരോട്ട്‌ 


ക്മെയ ല്ലെ” 

“ആങ്‌ അങ്ങിനെയും ഇങ്ങിനെയും 
ചില്ലറച്ചണികളൊക്കെയുണ്ടു്‌,” 

“ഒരാളെന്നോടു” ഒരു മോതിരം പണി 
യുന്നതിനെപ്പാററി ചോദിച്ചു. ഞാന്‍ വേ 
ഭുത്തട്ടാനെച്ഛററിപ്പറഞ്ഞു ഇത്രനല്ല പ 
ണിക്കാരന്‍ വേറെയില്ലെന്നുപറഞ്ഞ 
പ്പോഴയാള്‍ക്കിഷ്ടമായാി... 

അയാള്‍ ശ്വാസംവിടാതെ പറഞ്ഞുനര്‍ 
വൃത്തി. . 

മോതിരം! മോതിരം! 

വേല്യത്തട്ടാന്‍റ മനസ്സു്‌ ഏതോ ധ്രുവ 
ത്തിലേക്ക്‌ പറന്നു. 

വൈരമോതിരം 
രം... 
അമ്മു ... മരുമകന്‍ ആറുമുഖം --- 

രണ്ട്‌ ദിവസത്തിനുള്ളില്‍ ഞാന്‍ പ 
ണിതുതരാം.” 

വ്വേദുതട്ടാന്‍ പറഞ്ഞു. അയാള്‍ സത്ത 





വൈരമോതി 


തിച്ചു സ്വര്‍ട്ട 
പണിക്കൂലി കെ 
യി. 
ഈശ്വരാ, എന്‍െറ മകള 
ടെ ജീവിതം ധന്യമായി. 
ഈര മോതാിരത്തിനൊ പണാി 
കിട്ടിയില്ലെങ്കില്‍ അമ്മ്‌ ഏ 
തെങ്കിലും കുളത്തിലൊ .കി 
ണാറിലൊ ചാടി ..? 

ആഅതയാള്‍ക്ക്‌ ആലോചി 
ക്കാന്‍ കഴിഞ്ഞില്ല 

വിയര്‍പ്പില്‍ മുങ്ങിയ ദേ 
ഹം രണ്ടാംമുണ്ടുകൊണ്ട്‌ മു 
ടച്ച്‌” തിരിച്ചു്‌ നടന്നു വി 
ടിലലേയ്ക്ക”..- 

ധൃതിയില്‍, രാത്രികൊ 
ണ്ട്‌ മോതിരത്തിന്‍ൊ പ 
ണി തിത്തു വെരുമൊരു മോ 








തിരത്തിന്‍ൊ പണിയല്ല, 
മകളുടെ ജീവിതത്തിന്‍ 


സുരക്ഷിതത്വമായ മോതിര 
ത്തി കൊടുക്കാമെന്നേ 
ററ സ്വര്‍ണ്ണം കൊടുക്കാതെ 
വീട്ടില്‍ കൊണ്ടുവന്നുനിറു 
ത്തിയിരിക്കുന്ന മകളുടെ സ 
കുടമകററുന്ന മോതിരത്തി 
൭൫൯൨; അവള്‍ക്ക്‌ ഭത്താവു 
മൊത്തു്‌ സുഖമായി കഴിയാ 
നുള്ള മോതിമരത്തിനെൊ... 

വേലതട്ടാ൯ മോതിരം പ 
ണാിയാനേല്ലിച്ചയാളേയും കാ 
ത്തിരുന്ന അയാള്‍വന്നു 
മോതിരവും വാങ്ങിപ്പോയി. 
പിറോന്ത്‌, അമു മൃററം അ 
ട്രിച്ചുവാരി ചാണകവെള്ങം 
തളിച്ച്‌ 

തല ഉയത്തിയപ്പോള്‍ - 
മുന്നില്‍ ഭത്താവ്‌ -ആവു 
മുഖം. 
അവളാകെ കോരിത്തരി 
ം അമ്പരന്നു. 
“അകത്തേക്ക്‌ 
യ്‌...” 

ആറുമഖതഞത്തെ ആനയിച്ചു 
അകത്തിരുത്തി അമ്മു പിന്നാ 
കൂറത്തേക്ക്‌ ചെന്ന്‌ അച്ഛ 

(ശേഷം 36-ല്‍ 











വരൂന്നേ 














നോവല്‍ നാലു” ലേക്കുപോയി, മൂന്നുമണിവരെ ഉറങ്ങാം. 
* ടഃ ര 


| Ramer EIEN MNNBo 


sof ക പ്രധാനപ്പെട്ട ബീസ്റ്റിനസ്‌കാര്യങ്ങള്‍ 




















| AENEAN NED മത്ത 





മിഷ്ഷത്സമ്ഥനി തക ക്ഷിത്മത്ത 527077 


ഗ്ലാക്ടനോസ്‌-ഡി കഴിച്ചാല്‍ ക്ഷീണം മാറി 
നിങ്ങക്ക്‌ വീട്ടു ജോലികരം എടുക്കുന്നം 


തിനുള്ള ഉന്മേഷം ലഭിക്കുന്നു. നിങ്ങളുടെ 


ശരീരത്തിനാവശ്വമായ ശക്തി ഗ്ലാക്നോസ* 


ഡി നല്‍കുന്നു. ഡോക്ടര്‍മാര്‍ ശുപാര്‍ശ 
ചെയുന്ന ഗ്ലാക്നോസ്‌.ഡി, മേന്മയുള്ള 
സമുസത ഗൂക്കോസ്‌ ആണു്‌. ഇതില്‍ 
വിററാമിന്‍ “ഡി, ക്വാല്‍ഷിയം, ൦ 
ഫോസ്‌ഫറസ്‌ എന്നിവയെല്ലാം 
അടങ്ങിയിട്ടുണ്ടും 


്ലാക്നോസ്‌.ഡി ക്ഷീണത്തെ 
അകററി വീണ്ടും വീട്ടു ജോലി 
എടുക്കുന്നതിനുള്ള ശക്തി നല്‍കുന്നു. 


orgs nil’ 
th SoUIONDEGEIS 
ആഷ്മി. 

















ശാല വീട്ടിലെത്തിയപ്പോള്‍ 
സ്വീകരണമുറിയില്‍ മദ്യവും നുണഞ്ഞു, 
കൊണ്ടിരിക്കയായിരുന്നു, സാവിത്രിയമ്മ 

ഓ, ഇന്നു നേരത്തേ തുടങ്ങിയോ? റമ്മി 
കളിക്കാന്‍ പോയില്ലേ? താന്‍ പാടുപെട്ട 
ണ്ടാക്കുന്ന പണത്തില്‍ നിസ്റ്റാരമല്ലാത്ത ഒ 
രംഗം, അമ്മ “റമ്മി*കളിച്ചു്‌ കളയുന്നുണ്ടെ 
ന്നറിയാമായിരുന്നിട്ടും ശാലിനി പരാതി 
പ്പെട്ടിരുന്നില്ല. എങ്ങനെയോ പോയി 
തുലയട്ടെ. 

മടിയില്‍ മയങ്ങിക്കിടന്നിരുന്ന പോമ 
റേനിയനെ വാത്സല്യപൂര്‍വ്വം തടവിക്കൊ 
ണ്ട്‌ സാവിത്രിയമ്മ ചോദിച്ചു: 


ുട്്് 
രി 





. “ങാ! നീ എത്തിയോ?” 

മറുപടി പറഞ്ഞില്ല. അതിന്‍െറ ആവ 
ശൃമുണ്ടെന്നു തോന്നിയില്ല. 

ശാരിക്ക്‌ എന്തൊക്കെ വാങ്ങി 

അതാണു്‌ അമ്മയ്ക്ക്‌ ആദ്യം അറിയേണ്ട 
തു്‌. പെട്ടികളുടെ താക്കോലുകള്‍ നീട്ടി 
ക്കൊണ്ടു പറഞ്ഞു: 

“ഇതാ, താക്കോല്‍” 

തുറന്നു നോക്കിക്കൊള്ളട്ടെ 

“എനിക്ക്‌്‌ നാലുമണിക്ക്‌ ഷൂട്ടി 
ഞുണ്ടു്‌” 

അവള്‍ കോണികയറ? കിടപ്പുമുറിയി 





എന്‍. കൃഷ്‌ണന്‍നായര്‍ 


ചര്‍ച്ചചെയ്യാന്‍ എത്തിയവരെപ്പോലും 
അനന്തന്‍ നിമിഷങ്ങള്‍ക്കുള്ളില്‍ പിരിച്ച 
യ 





“എനിക്കു വല്ലാത്ത ക്ഷീണം. . അല്ലം ഉ 
റങ്ങിയേ പററു. നാളെ രാവിലെ പത്തു 
മണിക്കു കാണാം” 

“മുതലാളീ” 

ലോക്കല്‍ മാനേജര്‍ ഗരവമുള്ള എ 
ന്തോ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താന്‍ ഭാ 
വിക്കയായിരുന്നു. 

*ശല്യപ്പെടുത്തരുതെന്നു്‌ പറഞ്ഞില്ലേ? 
എന്താ, ആകാശം ഇടിഞ്ഞുവിഴാന്‍ പോ 
കുന്നോ? നാളെ രാവിലെ സംസാരിക്കാം 
അതുമതി . 

അനന്തന്‍ കിടപ്പുരുറിയിലേക്കു പോയി 

ഉറങ്ങാനല്ല. 

ഉറങ്ങാന്‍ കഴിയില്ല 

സ്വന്തം അഹന്തയ്ക്കേററ ആഘാതം അ 
നന്തനു* താങ്ങാവുന്നതിലും അധികമായി 
രുന്നു. 

ശാലിനിയെ ഒരു പാഠം പഠിപ്പിക്കു 
ണം. അവളുമായി കിടക്കറ പങ്കിട്ടിട്ട്‌ 
ബാക്കികാര്യം. മുന്നുനാലുപേരെ ഫോ 
ണില്‍വിളിച്ചു. ഓരോരുത്തരും എപ്പോ 
ഴാണ്‌ തന്നെ കാണേണ്ടതെന്ന്‌” നിർദ്ദേ 
ശിച്ചു. “കൂട്ടിക്കൊടുക്കല്‍* കലയും തൊ 
ഴിലുമാക്കിമാററിയ ബ്രോക്കര്‍മാര്‍: ആധു 
നികസജ്ജികരണങ്ങളുള്ള മണിമാളിക 
കളുടെയും വിദേശനിര്‍മ്മിതമായ കാറുക 
ളൂടെയും ഉടമകള്‍. ലക്ഷപ്രഭുക്കള്‍. ആണ്‍ 
മക്കളെ ഉട്ടിയിലും യാര്‍ക്കാട്ടമുള്ള പ 
ബ്‌ളിക്‌ സ്‌കൂളുകളിലയച്ചു്‌ പഠിപ്പിക്കു 
ന്നവര്‍. സാമുഹ്യവിരുദ്ധപ്രവത്തനങ്ങളു 
ടെ അഴുക്കുചാലില്‍ പുളയുന്ന തടിച്ചകൊ 
ഴ്ത്ത പുഴുക്കള്‍. ചലച്ചിത്രനഭോമണ്ഡ 
ലത്തിലെ അത്ൃൃജവലതാരങ്ങള്‍ പോലും 
അവരുടെ നിര്‍ദ്ദേശമനുസരിച്ചു്‌ കണ്ണി 
മും. ഇല്ലെങ്കില്‍ അവരുടെ നഗന്നചിത്ര 
ങ്ങള്‍ നാളെ മൂര്‍മാര്‍ക്കററില്‍ - 

ബ്രോക്കര്‍മാര്‍ ഓരോരുത്തരായി എ 
ത്തി. അനന്തന്‍െറ പ്രീതിസമ്പാദിക്കാന്‍ 
അവര്‍ തമ്മില്‍ മത്സരമാണ്‌. പണം 
വാരിക്കോതികൊടുക്കും. കമ്പോളത്തിലെ 
ത്തുന്ന ഏതു നല്ല “ചരക്കും” ആദ്യം ലഭി 





25 














ക്കുക അനന്തനായിരിക്കും. 

ശാലിനിയുടെ പേരു 
ജബ്രാക്കര്‍മാരുടെ മുഖം മങ്ങി, 

“ശാലിനിയെ കിട്ടില്ല" 

അവര്‍ തുറന്നു സമ്മതിച്ചു. തങ്ങളുടെ 
കൈകളിലൂടെ കടന്നു പോകാത്ത ചുരു 
ക്കം സിനിമാനടികളില്‍ ഒന്നാണവള്‍. 
!എക്‌സ്‌ടാ* ആയിക്കഴിയാതെ “സുപ്പര്‍ 
സ്റ്റാര്‍ ആയ ശാലിനി. 


കേട്ടപ്പോൾ 


“മുതലാളി അടുത്ത പ്രാവശ്യം വരു 
മ്പോള്‍ ശരിയാക്കാമോന്നു്‌ ഞാനൊന്നു 
നോക്കട്ടെ. 

“നമ്പര്‍ വണ്‍” സ്രോക്കറായ സുന്ദരം 
ചെട്ടിയാരുടെ വാക്കുകള്‍ അനന്തനെ 
തൃപ്ലിപ്പെട്ടത്തിയില്ല കാത്തിരിക്കാന്‍ 
അനന്തന്‍ തയ്യാറുണ്ടായിരുന്നില്ല; തോററു 
കൊട്ടക്കാനും. 

ശാലിനിയേയും സാവിത്രിയമ്മയേയും 
പററി കിട്ടാവുന്ന വിവരങ്ങളൊക്കെ അ 
നന്തന്‍ ശേഖരിച്ചു. നേരിട്ടുതന്നെ കളരി 
യിലാിറങ്ങി ഒന്നു പയററിനോക്കാം: 


അനന്തന്‍, - ശാലിനിയുടെ നമ്പര്‍ 
ഡയല്‍ ചെയ്തു. 
“സാവിത്രിയമ്മ.” 


അനന്തന്‍ സ്വയം പരിചയപ്പെടുത്തി. 
ആ പേരു്‌ സാവിത്രിയമ്മ അപരി 
ചിതമായിരുന്നില്ല. അനന്തന്‍ ഏതെല്ലാം 
സിനിമാനടികള്‍ക്ക്‌. വീീട്ടം കാറും വാ 
ങ്ങിക്കൊടുത്തിട്ടണ്ടെന്നു” സാവിത്രിയമ്മ 
ങ്ക” അറിയാമായിരുന്നു. 

പുളിങ്കൊമ്പാണു*; മുറുകെ പിടിക്കുക 
തന്നെ, 

“മുതലാളി ഞങ്ങളെപ്പോലുള്ള പാവ 
ററൂ൪ കഴിഞ്ഞു്‌ ഇന്നു എത്തിയതേ 

“എനിക്കു കാണേണ്ടതു” സാവിത്രിയ 
തതയയാണു്‌.” B 

സന്തോഷംകൊണ്ട്‌ സാവിത്രിയമ്മയു 
ടെ ഹൃദയം ദ്രുതഗതിയില്‍ മിടിച്ചു. 

“എന്‍െറ ഭാഗ്യം!” 

അവര്‍ സന്തോഷം മറച്ചുവച്ചില്ല. 

“നാലു മണിക്ക്‌ അവള്‍ സ്റ്ൂഡിയോ 
യില്‍ പോകും. അതു കഴിഞ്ഞു്‌” 

“ശരി. അഞ്ചൂമണിക്കു മുമ്പു” ഞാനെ 
ത്താം.” അനന്തന്‍ സംഭാഷണം അവസാ 


26 





നിപ്പിച്ചു [ 
മാദകമായി പുഞ്ചിരിപൊഴിച്ചു കൊ 
ണ്ടാണ്‌ സാവിത്രിയമ്മ അനത്നെ സ്വാ 
ഗതം ചെയ്തതു്‌. മണിക്കൂറുകള്‍ക്കു മുമ്പ 
മാത്രം വിദേശത്തുനിന്നും പറന്നെത്തിയ 
ഒരു കുട്ടം ചുവപ്പസാരിയില്‍ അവര്‍ 
തന്‍റ ശരീരം പൊതിഞ്ഞിരുന്നു. അന്ത 
രിക്ഷത്തിനുപോലും “ഇന്‍റിമേററി'ന്‍റ 
യം “യാഡ്‌ലി'യുടെയം മണം. 
ശാലിനി മനസ്സില്‍ മുഴുവന്‍ നിറഞ്ഞു 
നില്‍ക്കുകയല്ലായിരുന്നെങ്കില്‍ ഒരു പക്ഷേ, 
അനന്തന്‍ ആ മാംസളശരീരത്തില്‍ 
തറ വികാരങ്ങള്‍ക്കു ശമനം കണ്ടെത്തു 
മായിരുന്നു. അനന്തന്‍ തന്‍െറ ആഗ്രഹം 
സൂചിപ്പിച്ചപ്പോൾ നൈരാശ്യം കലന്ന 
ശബ്ദത്തില്‍ സാവിത്രിയമ്മ മൊഴിഞ്ഞു: 
“എന്തു ചെയ്യാനാ, മുതലാളീ...ഞാന്‍ 
പറഞ്ഞാല്‍ അവള്‍ അനുസരിക്കില്ല. 
ശാരിയായിരുന്നെങ്കില്‍ പിന്നെയും” 
ദീര്‍ഘനേരം തല പുകഞ്ഞു” ആലോ 
ചിച്ച ശേഷമാണു” അവര്‍ ഒരു പദ്ധതി 
ആസൂത്രണം ചെയ്തതു്‌. യാത്ര പറഞ്ഞി 
റങ്ങുമ്പോള്‍ അനന്തന്‍ സമ്മാനിച്ച, ൬൮ 
രൂപാ നോട്ടുകള്‍ അടക്കം ചെയ്ത പൊതി 
ക്ക്‌, സാവിത്രിയമ്മ പ്രതീക്ഷിച്ചതിലുമ 
ധികം കനമുണ്ടായിരുന്നു. 











അമ്മയെ അപ്രതീക്ഷിതമായി സ്റ്ൂഡ? 


യോയില്‍ കണ്ടപ്പോള്‍ ശാലിനിക്ക്‌ അ 
ത്ഭുതം തോന്നി. ഇതു പതിവില്ലാത്ത 
താണല്ലോ. ശാലിനിയുടെ സമ്മതം വാ 
ങ്ടാതെ തന്നെ, അവര്‍ ചെല്ലയ്യയെ കാറു 
മായി തിരിച്ചയച്ചു. ഷൂട്ടിംഗ്‌ തീക്കാ൯ 
സാവിത്രിയമ്മ തിരക്കു കൂട്ടി. 

ടമേക്കപ്പൊക്കെ പിന്നെ അഴിക്കാം, 
മോളേ. നമുക്ക്‌ അത്യാവശ്യമായി ഒരി 
ടത്തു പോകാനുണ്ട്‌.” 

“എവിടേയജ്ണാ അമ്മേ; എന്താ കാര്യം?” 

“അതൊക്കെ ഞാന്‍ അഞ്ങുചെന്നിട്ടു പ 
റയാം” മഹാരാഷ്‌ട്ര രജിഷേസ്റ്റഷന്‍നമ്പ 
രുള്ള ഇംപാല കാര്‍ അനന്തന്‍ 
അതിഥിമന്ദിരം ലക്ഷ്യമാക്കി കുതിച്ചു. 

“ഒരു വലിയ പ്രൊഡ്യൂസര്‍ വന്നിട്ട 
ണ്ട്‌, ഹിന്ദിയില്‍ ഒരു സിനിമാസ്‌ കോ 
പ്പ്‌ പടം പിടിക്കുന്നു ഒരു കോടിയില 
ധികമാണത്രേ ബഡ്‌ ജററ്‌.* 

“എനിക്കു്‌” അടുത്ത കുറേ മാസത്തേക്ക്‌ 











കോള്‍ഷീററില്ലല്ലോ.* 
ശാലിനി ഒഴിഞ്ഞു 
പക്ഷേ, സാവിത്രിയമ വ 3 
“അതൊന്നും സാരമില്ല നിന്റ സാക 
ര്യമനുസരിച്ചു്‌ ത അതൊക്കെ 
അഡ്‌ജസ്റ്റ്‌ ചെയ്യും. 
കാറിലിരുന്നു” വെറുതേ 
കഷ്്രെവര്‍ എ വിച 
ഡ്യൂസറോടു പറഞ്ഞാല്‍ 22 
നിക്കു പററില്ലെന്ത്‌. 
ആധുനികരീതിയില്‍ സിദ്ധിച്ച 
ദുന്നുനിലക്കെട്ടിടത്തി൭൯ര പേ 
കാര്‍ നിന്നു. 
“മുതലാളി 
മുറിയിലുണ്ട്‌. 
വെള്ള യൂണിഫോംധരംച്ച ഒരു ബലാ 
ഷ്ടൃകായന്‍, അവരെ ൭ വ്വം ക്ഷണി 
ച്ചു” മുകളിലേക്കു കൂട്ടിടെ പോയി. 
പ്രവിശാലമായ ഒരു മുരിമാതമേ മൂന്നാമ 
ത്തെ നിലയില്‍ ഉണ്ടായ ിരുന്നുള്ളൂ. അനു 





രാന നോക്കി. 













വാം 











ഗ്രാം മുകളിലത്തെ 








ന്ത൫൯െ൨ സ്വകാരൃമുറി. മററാക്കുംഹ്‌ന്ധവ 
കാര്ൃസന്ദര്‍ശനം” നടത്തുന്ന കേന്ദ്രമന്ത്രി 
മാക്കപോലും-ആ മുറി ഒരിക്കലും തുറന്നു 
കൊടുത്തിരുന്നില്ല, 

സാവിധ്രിയമ്മ വാതിലില്‍ മൃദുവായി 
മുട്ടിയപ്പോൾ, അകത്തുനിന്നും ഒരു ശബ്ദം 
മുഴങ്ങിക്കേട്ട 

യെസ്‌ 

അമ്മതന്നെ വാതില്‍ തുറന്നുചിടിച്ചു 
കൊടുത്തു. ശാലിനി മുറിയില്‍ പ്രവേശി 
ച്ച വാതില്‍ അടഞ്ഞതും ഒന്നിച്ചായി 
വന്നു 

മുറിയുടെ ഒരു മൂലയില്‍ മേശവിള 
ക്മിനെറ മങ്ങിയവെളിച്ചത്തിലിരുന്നു” 
ആരോ ഒരു തടിച്ച പുസ്തകം വായിക്കുന്നു. 
രൂപം വ്യക്തമല്ല. 

അയാള്‍ എഴനേററു. പെട്ടെന്നു്‌ മുറി 
ക്കളളില്‍ പ്രകാശംപരന്നു. 

അനന്തന്‍! 

ശാലിനി ഞെട്ടി. 


























AAR 


വാതില്‍ പുറത്തുനിന്നും വൂട്ടിക്കഴ] 
ഞ്ഞിരിക്കുന്നു. അമ്മ അടുത്തില്ല 

“നിങ്ങള്‍?” 

“അതേ. ഞാന്‍ തന്നെ. അനന്തന്‍" 
ആ ശബ്ദത്തിലും മുഖത്തെ ഭാവത്തിലും 
എന്തെങ്കിലും പ്രത്യേകത കണ്ടെത്താന്‍ 
ശാലിനിക്കു കഴിഞ്ഞില്ല 

ഇരിക്കൂ.” 


അനന്തന്‍ ഒരു കസേര ചൂണ്ടിക്കാട്ടി 

വിയര്‍പ്പുചാലുകളിലൂടെ ചായം ഒലി 
ച്വിറങ്ങുന്നു. പക്ഷേ, നാവു വരണ്ടുപോ 
യിരിക്കുന്നു. 

നാലഞ്ചുതവണ ശാലിനി ദീര്‍ഘമാ 
യി ശപാസോച്കാസംഷെയ്തു എന്തു വ 
ന്നാലും നേരിട്ടകതന്നെ. 

ഒരു സുഹൃത്‌സന്ദര്‍ശനത്തിനെത്തിയ 
അതിഥിയെപ്പോലെ ശാലിനി കസേര 
യിലിരുന്നു. 

“ഇരിക്കാമായിരുന്നില്ലേ??' 

ശാലിനി. സന്ദര്‍ഭത്തിനൊത്തുയന്നു. 

ചിരിച്ചുകൊണ്ടു അനന്തനുമിരുന്നു; 
കട്ടിലിന്‍െറ വക്കില്‍. 5 

“ഒരു പ്രൊഡ്യൂസറാകാന്‍പോകുന്നെ 
ന്നു കേട്ടു” 

ശാലിനി സംഭാഷണം തുടന്നു എ 
ന്തെങ്കിലും സംസാരിച്ചേ പററു, ഇല്ലെ 
ങ്കില്‍, പൂച്ചു പുറത്തായിപ്പോകും. 

“തീരുമാനിച്ചില്ല. ശാലിനി നായ? 
കയായി അഭിനയിക്കാമെങ്കില്‍ എത്ര 


വലിയ തുക മുടക്കാനും ഞാന്‍ തയ്യാ 
റാണ," 
“ക്ഷണത്തിനു നന്ദി. ഞാന്‍ പുതുതാ 


യി ഒരു സിനിമയിലും അഭിനയിക്കില്ലെ 
ന്ന്‌ തീര്‍ച്ചപ്പെടുത്തിയിരിക്കയാണു*,” 
“ഓഹോ! അതു ഞാനറിഞ്ഞില്ല" “എ 
ന്നെ ഇവിടെ വരുത്തിയതു" ഈ വിവരം 
അറിയാനായി രുന്നെങ്കില്‍--ഇനി ഞാന്‍ 
പൊയ്ക്കോട്ടേ Ga 
കാര്‍ സ്റ്റാര്‍ട്ട്ചെയ്യന്ന ശബ്ദംകേട. 
അമ്മയാവും, കുടക്‌ ലം i 
അമ്മ, 
അറിയാതെ, ശാലിനി പല്ലിറുമ്മി, 
അനന്തന്‍െറ അര്‍ത്ഥഗര്‍ഭമായ മൌനം 
എപ്പോഴാണു” അനന്തന്‍ തന്‍െറമേല്‍ 
ചാടിവീഴ്ചക? ഈ മുറിക്കുള്ളില്‍നിറ്രം 
രക്ഷപ്പെടാന്‍ യാതൊരു മാര്‍ഗ്ഗവുമില്ല. 
“ബലാല്‍സംഗം ചെയ്യപ്പെട്ടമെന്നു 


28 













തീദച്വയാധാ നം അതാസ്വദിക്കാന്‍ ശ്രമി 
ക്കുകയാണ്‌ ബു ഡിയുള്ള ഒരു പെണ്ണ്‌ 
ചെയ്യേണ്ടത്‌ ന്‌ ആരാണു പാഞ്ഞ 
ത്‌? എന്തായാലും ഈ മരുഷ്യനു” കീഴട 
ങ്ങില്ല --- ജീവന്‍പോയാല്‍ പോലും. 

അല്ലാ മദ്യ?” 

അനന്തന്‍ മാവുകള്‍ ഓരോന്നായി പ 
യററുന്നു. 

ഞാന്‍ പതിവായി മദ്യപിക്കാറുണ്ട്‌; 
വമരെയധികം. പക്ഷേ, നിങ്ങളുടെ 

ഞാനിവി 


ആതിഥ്യം സ്വികരിക്കാനല്ലം 

ടെ വന്നതു്‌. എനിക്കിഷ്ടപ്പെട്ട മദ്യങ്ങള്‍ 

വേണ്ടുവോളം വീട്ടിലിരിപ്പുണ്ടു”.” 
അനന്തന്‍ അടവുമാററി. 

“ശാലിനിയുടെ സമ്മതമില്ലാതെ 
ഞാന്‍ ൮൭ ശരീരത്തില്‍ സ്പര്‍ശിക്കപോലു 
മില്ല ” 

“എന്താ, ഓദാര്യമാണോ? അതൊന്നും 
വേണ്ട - ധൈര്യമുണ്ടെങ്കില്‍ പരീക്ഷി 
ചുനോക്കണം - അപ്പോള്‍ കാണാം.” 

പറഞ്ഞുകഴിഞ്ഞപ്പോള്‍ അത്രയും വേ 
ണ്ടായിരുന്നുവെന്നു്‌ ശാലിനിക്കുതന്നെ 
തോന്നി. 

അനന്തന്‍ ചിരിച്ചു. 4 

“വെല്ലുവിളികൾ നേരിടുക എനിക്കൊ 
രു വിനോദമാണു്‌. പക്ഷേ ഇക്കാര്യ 
ത്തില്‍ വയ്യ. ഇതേവരെ, സമ്മതമില്ലാതെ 
ഒരു സ്ത്രീയുടെ ശരീരത്തിലും ഞാന്‍ സര്‍ 
ശിച്ചീട്ടീല്ല ” 

അനന്തനെറെ മുഖം ഗയരവഭാവം പൂണ്ടു. 
“നിങ്ങള്‍ ഇന്നേവരെ ആരുമായും ലൈം 
ഗികബന്ധം പുലത്തിയിട്ടില്ലാത്ത കന്യ 
കയാണെന്നാണോ? 

ചോദ്യം അവസാനിക്കാന്‍ പോലും രാ 
ലിനി കാത്തിരുന്നില്ല 

“എന്നു്‌ ആരു്‌ അവകാശപ്പെട്ടു? പല 
പുരുഷന്മാരുമായും ഞാന്‍ ലൈംഗികബ 
ന്ധം പൂലത്തിയിട്ടുണ്ടു്‌. പണത്തിനുവേ 
ണ്ടിയല്ല; ഒരിക്കലും എന്‍െറ മുഖത്തു 
ഇന്നു ചായംപുരട്ടിയ മീശകിളിക്കാത്ത 
മേക്കപ്പ്‌ ബോയ്‌ മണിയോടൊപ്പുംപോ 
ലും ഞാന്‍ ശയിച്ചിട്ടുണ്ടെന്നു പറഞ്ഞാല്‍ 
നിങ്ങള്‍ ഒരുപക്ഷേ എന്നെ പുച്ഛിക്കുമാ 
യിരിക്കും” 


ആത്മനിയന്ര്രണത്തിന്‍റ പട്ടുനുല്‍ 
പൊട്ടിപ്പോകുന്നു-- 
(ശേഷം 42-ല്‍) 





53 









അറുക്കട്ടിയുടെ 
ന്ധ: പ്പുസിഡീകരി 
റനുമമ്പു തതൊ കേരള 
 ഒട്ടനേകാ പര്രങ്ങളി 
മററും അവളടെ ഹോ 
ട്ടോ സഹിതം “അനാവരണ്‌്ത്തിനൌ പ 
രസഴ്യങ്ങള്‍ പ്രത്യക്ഷപ്പെട്ട. 

ആദ്യത്തെ രണ്ടല:ഃക്കം പുറത്തിാങ്ങിയ 
പ്പുഴേക്കം തന്നെ മലയാട്ം വായനക്കാ 
നടെ ഇടയില്‍ “അനാവരണം” അന്നോ 





പൂ തുടങ്ങ 
ത്തിലും പുറത്തു 








ളം 
തണ്ടായിട്ടില്ലാ്ത്ര ശക്തിമത്തായ 
എല്ലം ാളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. 
മുക്കിലും മുലയിലും ബസ്‌*സ്റ്റാന്‍റു 
എ കിടപ്പുറകളിലും അതൊരു സം 
അന്യമായി. 
ടാട്ത ളും അത്രക്കൊന്നും അറിയപ്പെ 
സാഹ കഴിഞ്ഞിരുന്ന അമമക്കട്ടിയെന്ന 
തൃകാരി സുപ്രസിദ്ധയായി. 
നക്കാര്‍, സഹൃദയര്‍ ചേരി പിരി 
൭ 
യായ നാടി" 


വില്പന നാലിരട്ടി 
വദ്യച്ചു, ലു ലു്‌ 








അമ്മേക്കുട്ടിക്ക്‌ അവളുടെ ആരാധക 
രില്‍നിന്ന ദിവസേനയെന്നോണം നൂറുക 
ണക്കിനു്‌ കത്തുകള്‍ കിട്ടിത്തുടങ്ങി. ചില 
രൊക്കെ കത്തുകളോടൊപ്പം അവരുടെ 
ഫോട്ടോയും അയച്ചുകൊടുത്തു. 

വിരുന്നുകാരുടെ പ്രളയമായിരുന്നു വീ 
ട്ടില്‍. 

സാഹിത്യകാരന്മാര്‍ സമാജം ഭാരവാ 
ഹികള്‍ പത്രപ്രവത്തകര്‍ സിനിമക്കാര്‍ 
അങ്ങനെ ദിവസവും ആരെങ്കിലുമൊക്കെ 
കാണാനെത്തും. അവര്‍ വളരെ വൈകുന്ന 
തുവരെ സംസാരിച്ചിരിക്കും. 

അപ്പേട്ടന്‍ അധികവും തഒന്‍റ മുറിക്കു 
ക്ളില്‍ത്തന്നെ ഇരിക്കുകയാണു” പതിവു്‌, 
അതിഥികള്‍ പോകുന്നവരെ പുറത്തിറ 
ങ്ങുകയില്ല. പുറത്തിറങ്ങിയാല്‍ത്തന്നെ 
ആരെയും കണ്ടഭാവം വെയ്ക്കാതെ എങ്ങോ 
ട്ടെങ്കിലും പൊയ്ക്ുളയും. ഴു 

അപ്പേട്ടനു” പുച്ചകളോടടം സാഹിത്യ 
കാരന്മാരോടും ഒന്നുപോലെ വെറുപ്പായി 
രുന്നു. 
എങ്കിലും വിരുന്നുകാര്‍ വരുന്നതില്‍ 
അപ്പേട്ടനു്‌ വിരോധമുണ്ടായിരുന്നില്ല. 
പക്ഷെ വിരുന്നുവരുന്നവരെയൊക്കെ 
സല്‍ക്കരിക്കുന്നതില്‍ ശക്തിയായ പ്രതി 
ഷേധമുണ്ടായിരുന്നു. കണ്ണില്‍കണ്ട “അണ്ട 
നേം അടകോടനേം' ഒക്കെ ചായയും പല 
ഹാരവുംകൊട്ുത്തു്‌ സല്‍ക്കരിക്കാനല്ല 
ഞാന്‍ പുലന്നാല്‍ ഉരുട്ടുന്നവരെ പണി 
പ്പെട്ട്‌ കാശുണ്ടാക്കുന്നതെന്ന്‌ അയാള്‍ 
പിറുപിറുക്കും, 

അതുകൊണ്ട്‌ അതിഥികള്‍ക്ക്‌” ചായ 
യോ പലഹാരമോ ഒന്നുംതന്നെ നല്‍കി 
യിരുന്നില്ല ്ഫിഡ ജില്‍ നിന്നും തണുത്ത 
വെള്ളം കൊടുക്കും അതും ആരെങ്കിലും 
ആവശ്യപ്പെട്ടാല്‍. 

(ഫിഡ്‌ജിനുള്ളില്‍ രണ്ടുതരത്തിലുള്ള 
വെള്ളമാണു” കരുതിയിരുന്നതു”, ഒന്നു” 
പൈപ്പില്‍നിന്നുംപിടച്ചതു്‌ അതേമട്ടില്‍. 
മറോതു” തിളപ്പിച്ചാററിയതു”. തിളപ്പി 
ച്ചാററിയതു്‌* വീട്ടുകാക്ക്‌. മഥേറതു” വിരു 
ന്നുകാക്ക്‌. 

വെള്ളം തിളപ്പിക്കുന്നതു” ഗ്യാസ്‌സ്റ്റോ 
വിലാണു്‌. കാശുകൊടുക്കാതെ ഗ്യാസ്‌ 
കിട്ടില്ല അതായിരുന്നു അപ്പേട്ടന്‍റ 
ന്യായം 

“അനാവരണം” സൃഷ്ടിച്ചുവിട്ട അതിശ 


29 






































| 


6060 


1 
7 






സ്വാദിഷ്ടവും, രചികരവു 
ഹാര്‍ദുവരായ സ്വീകരണം. 


യേ അനുഭൂതി. ഓർമിക്കുക 
960 


ഗാമാ; 


൯ സസ്ധവാഹാളങ്ങള്‍ു 

















ം ലഭിക്കുന്ന രേ 





റു റി; 
എല്ലാവ ധ രക്ഷണ ( 








ശൊടുമ്പിരിക്കൊ 
കാറററുപോലെ 
രനനപ്പോമ അ 


ക്തമായ കോളിളടാം 
ണ്ട്‌” നാട്ടിലെങ്ങും ൭ 
ചീററിയടിച്ചുകൊ 
മൂനു” അമ്മയുടെ ക 

മാധവിഅമ്മ മക 

... “എന്‍െറ കട്ടി 
ന്ന ഈ തറവാട്ട്‌ 
കലാകാരന്മാക്കം 
ദമം കൊടുത്തിട്ടുണ്ട്‌. 
സാധാരണക്കാരായിതന്നില്ല ഏല്ലാവ 
രം മഹാന്മാരായിരുന്നു. നിന്‍െറ ഒരു 
മുത്തച്ഛന്‍ ലോകപ്രഗസ്മനായ ഒരു മഹാ 
കവിയായിരുന്നു. ഒരമ്മാമ ഇന്നും സക 
ലരാലും ആദരിച്ച പോരുന ബഹുമാനി 
ച്ചുപോരുന്ന സുപ്രസിദ്ധനായ ഒരു സാ 
ഹിത്യകാരനാണു്‌. ഇക്കാര്യത്തില്‍ 2 
ലേപ്പാടത്തു തറവാട്ടിലെ സ്ത്രീകളും ഒട്ടം 
വിന്നോക്കമായിതുന്നില്ല. മരിച്ചുപോയ 
പാവം കുട്ടിമുത്തറ്ലി പോലും സാഹിത്യ 
രംഗത്തു്‌ അവരര്‍ഫിച്ചിരുന്ന അംഗീകാ 
രം ലഭിച്ചില്ലെങ്കിലും പ്ൃതിഭാധനയായ 
ഒരു കവയിത്രിയായിരുന്നു അങ്ങനെ 
എത്രയെത്ര വ്യക്തികള്‍! പക്ഷെ അവരാ 
രുംതന്നെ പേരിനും പൃഗസ്ത്ിക്കം വേണ്ടി 
എന്‍റ മകളെപ്പോലെ ഇങ്ങനെ അഴി 
ഞ്ഞാടിയിരുന്നില്ല കാണാന്‍ കൌതുക 
മുള്ള കയ്യും കാലും ഉണ്ടെന്നുവെച്ചു്‌ ആരും 
തുണി ഉരിഞ്ഞുകളഞ്ഞു* നടക്കാറില്ലല്ലോ 
കൊച്ചുകുഞ്ഞുങ്ങളാവുന്പോള്‍ അതൊരഴ 











നിച്ചുവളര്‍ 
പും ധാരാളം 
കലാകാരികള്‍ക്കും ജു 

നവരാരുംതന്നെ 















കാണു. ഒരു പരിധികഴിഞ്ഞാല്‍ അതു്‌ 
ആഭാസമാകും. 
കുഞ്ഞേ, വിവാഹജീവിതത്തിലെ 


പൊരുത്തക്കേടുകള്‍ സര്‍വ്വസാധാരണയാ 
ണ്‌. ഞാനതു” നിനക്കു്‌ പറഞ്ഞുതരേ 
ണ്ടതില്ലല്ലോ. നിന്‍െറ ഈ അമ്മയോളം 
ആ ദുരിതം അനുഭവിക്കുന്ന മറെറാരുസ്സീ 
ഈ ലോകത്തെവിടയ്യം ഉണ്ടാകുമെന്നു” 
തോന്നുന്നില്ല ഈ തറവാടിന്‍െറ ചരി 
തരത്തിലെ ഓരോതാളിലും ആ അപശ 
ബ്ദം തെളിഞ്ഞു കാണാന്‍ കഴിയും ആ അ 
പസ്വരം മുഴങ്ങികേള്‍ക്കാന്‍ കഴിയും. അ 
തൊക്കെ ഒരു കാലഘട്ടത്തിന്‍െറ പ്രായ 
ക്ടിത്തമാണെന്നു കരുതി സമാധാനിക്കുക 
യാണു്‌ വേണ്ടതു്‌. 
ആത്മകഥാരൂപത്തിലെഴുതിയിട്ടുള്ള നി 
നെറ “അനാവരണം” തികച്ചും സങ്കല്ലങ്ങ്‌ 
മാണെന്നു പറഞ്ഞു്‌ ഒഴിഞ്ഞുമാറാന്‍ ഒരു 


പക്ഷെ നിനക്ക്‌” കഴിഞ്ഞെന്നുവരും. മുട്ട 
കേട്ട വന്നതാണെന്ന്‌ മനസ്സിലാക്കാന്‍ 
വിവരമുള്ള വക്ക്‌” അതു” പൊട്ടിച്ചുനോ 
ക്കേണ്ട ആവശ്യമില്ല. 
“അനാവരണ'ത്തിലെ മാധവിയും മോ 
ഫനനും നീയും നിന്‍െറ ഭത്മാവുമാണെ 
ന്നു” ഈഫഹിക്കാന്‍ അനിതരസാധാരണമാ 
യ ബുദ്ധിശക്തിയൊന്നും ആവശ്യമില്ല 
അപ്പുവിന്‍െറ സ്വഭാവത്തെപ്പററി എ 
നിക്കും നിനക്കും അവനെ നേരിട്ട്‌ പരി 
ചയമുള്ള സകലക്കം അറിയാവുന്നതാണ്‌ 
അവന്‍െറ ആശയങ്ങളും അഭിപ്രായങ്ങളും 
ജീവിതവീക്ഷണം പോലും സാധാരണ 
ക്കാരെ അമ്പരപ്പിക്കുന്ന മട്ടിലുള്ളതാണെ 
ന്നും സമ്മതിക്കാം. എങ്കിലും അവനെ 
സംബന്ധിക്കുന്ന കാര്യങ്ങള്‍ പ്രത്യേകി 
ച്ചും തികച്ചും വ്ൃക്‌തിപരമായ രഹസ്യ 
ങ്ങള്‍ ഇങ്ങനെ തോടുപൊളിച്ചു” പച്ചയാ 
യി തുറന്നുകാട്ടുന്നതു” ഒന്നുകൊണ്ടും അഭി 
ലഷണീയമല്ല അങ്ങനെ ചെയ്യുന്നതു 
കൊണ്ടു” വായനക്കാക്ക്‌ നിന്നോട്ട്‌ അനു 
ഭാവമോ അനുകമ്പയോ തോന്നുമെന്ന്‌" 
നീ ധരിക്കുന്നെങ്കില്‍ ആ ധാരണ തെററാ 
ണു്‌. അവര്‍ നിന്നെ പുച്ഛിക്കും പരിഹ 
സിക്കും. മാതൃവുമല്ല പേരിനും പ്രസിദ്ധി 
ക്കുവേണ്ടി പത്രക്കാരുമായി പങ്ങചേന്നു 
കൊണ്ടു്‌ കരുതിക്കൂട്ടി വായനക്കാരെ വി 
ഡ്‌ഡികളാക്കാനുള്ള പരിപാടിയാണു” 
നിന്‍െറ സാഹിത്യയത്ം എന്നുപോലും 
ലോകര്‍ ധരിച്ചെന്നുവരും. ഇല്ല, സംശ 
യിക്കണ്ട, ധരിക്കും. വായനക്കാരെല്ലാം 
നീ ധരിക്കു പോല കഴതകളല്ല, 
എന്‍െറ കുട്ടീ. ഇനി ഇതില്‍ക്കൂട്ടത 
ലൊന്നും ഇക്കാരൃത്തെപ്പററി എഴുതണ്ട 
ആവശ്യമുണ്ടെന്ന്‌ തോന്നുന്നില്ല. അവ 
സാന്മായി ഒരുകാര്യം മനസ്സിലാക്കണം 
നിന്‍െറ ഈ കയ്യാംകളികാരണം ഞങ്ങള്‍ 
ക്കു്‌ മനുഷ്യരുടെ മുമ്പില്‍ തലയുയര്‍ത്തി 
നടക്കാന്‍ വയ്യാതെ വന്നിരിക്കുകയാണു്‌. 
പ്രത്യേകിച്ചും നിന്‍റച്ഛനും വലീയമ്മാമ 
ക്കും. അച്ഛന്‍െറ സ്വഭാവം നിനക്ക്‌ നല്ല 
പോലെ അറിയാമല്ലോ. ഇന്നു” ഈനി 
മിഷംവരെ നിന്നെപ്പററിയോ നിന്‍െറ 
ഈ *അനാവരണ'ത്തെപ്പററിയോ ആമ 
നുഷ്യന്‍ എന്നോട്ട്‌ ഒരക്ഷരംപോലും സം 
സാരിച്ചിട്ടില്ല എല്ലാം ഉള്ളില്‍ ഒതുക്കി 
കഴിയുകയാണ്‌. ഇതിനെല്ലാം ഉത്തരവാ 





31 





ദി താ൯തന്നെയാണെന്നു ഒരുപക്ഷെ ഇ 
ന്നു” തോന്നുന്നുണ്ടാവണം. ഒരുപക്ഷെ പ 
ശ്വാത്തപിക്കുന്നുണ്ടാവാം -— -- --- 5 


അമ്മയുടെ കത്തു്‌ അമ്മു പലകുറി 
വായിച്ചു. ഒടുക്കം മറുപടി എഴുതി. 

se ടം അമ്മ ഓര്‍ക്കുന്നു 
ണ്ടോ എന്നറിയില്ല, എന്നെ പ്രസവി 
ച്ചപ്പോള്‍ ഞാന്‍ കരഞ്ഞിരിക്കണം. അ 
ന്നെന്തിനാണു്‌ കരഞ്ഞതെന്നു്‌ ഇന്നെനി 
ക്ഷ്‌ ഓര്‍മ്മയില്ല. എങ്കിലും ഞാന്‍ കര 
ഞ്ഞത്‌ സത്യമാണു്‌. ആ കരച്ചില്‍ 
ഇന്നും തുടരുന്നു. അന്നെന്‍റെ കണ്ണുക 
ളില്‍ ഈറിയിറങ്ങിയ ബാഷ്ടധാരയുടെ 
ഉറവിടം ഇന്നും വററിയിട്ടില്ല. ഇനി 
യൊരിക്കലും അതു്‌ വററുകയുമില്ല. 

ഞാന്‍ കരയാന്‍വേണ്ടിമാത്രം ജനി 
ച്ചവളാണ്ട്‌. 

അന്നെനിക്കു” ആവുമായിരുന്നെങ്കില്‍ 
ഞാന്‍ പുറത്തേക്കു്‌” ഈ വൃത്തികെട്ട വെറ 
ളിപിടിച്ച ദുഷിച്ചലോകത്തേക്ക്‌ ഇറ 
ങ്ങിവരുമായിരുന്നില്ല. ഇറങ്ങിവന്നു” പെ 
രറുവീണ മണ്ണിന്‍െറ നിറവും മണവും 
ആദ്യമായി അനുഭവിച്ചപ്പോള്‍ വന്നവഴി 
മടങ്ങാന്‍ ഞാന്‍ മോഹിച്ചിരിക്കണം. 
അതു്‌ അസാധ്യമാണെന്നുകണ്ടപ്പോള്‍ 
പിന്നെ ഒന്നുമാത്രമേ എനിക്ക്‌്‌ മോഹഫമു 
ണ്ടായിരുന്നുള്ള; മരിക്കണമെന്ന്‌. ഈ 
ലോകത്തിനുമുഴുവന്‍തന്നെ ജന്തംകൊടു 
ത്ത ആ വിശ്വമാതാവിന്‍െറ ഗര്‍ഭപാത്ര 
ത്തിലേക്ക്‌ മടങ്ങിപ്പോകാന്‍, മരിക്കാന്‍. 

അന്നൊക്കെ ഞാന്‍ വെറുതെ കരഞ്ഞു 
കൊണ്ടിരുന്നപ്പോള്‍ കാരണമറിയാതെ 
അമ്മ അമ്പരന്നിരിക്കണം. കരച്ചിലട 
ക്കാ൯വേണ്ടി എന്‍െറ കുരുന്നുവായില്‍ 
അമ്മയുടെ വിങ്ങുന്ന മുലഞെട്ടുകള്‍ ബല 
മായി തിരുകിക്കയററിയിരിക്കണം. എ 
ന്നിട്ടും ഞാന്‍ കരഞ്ഞു. അതു്‌ മരിക്കാന്‍ 
വേണ്ടിയുള്ള അഭ്യര്‍ത്ഥനയായിരുന്നു-- 
കരയാന്‍ എനിക്കു്‌ സന്തോഷമായിരുന്നു. 
കണ്ണനീര്‍ കവിളത്തുകൂടി കുത്തിയൊലി 
ചു്‌ ഒഴുകിക്കൊണ്ടിരുന്നപ്പോള്‍മാത്രമേ 
നെഞ്ചിനകത്തെ തീക്കനല്‍ തണുത്താറി 
യിരുന്നുള്ളൂ. അതൊരാശ്വാസമായിരു 
ന്നു. അതൊരു സുഖമായിരുന്നു. കരച്ചില്‍ 
നിറുത്തിയാല്‍ കണ്ണുനീരടങ്ങിയാല്‍ ആ 
തീക്കനല്ുകള്‍ വീണ്ടും നീറിത്തുടങ്ങും. 
ആ നീററലടക്കാന്‍ സദാസമയവും കരയു 


32 





കമാത്രമേ ഒരു പോംവഴിയുണ്ടായിരു 
ന്നുള്ള. അമമയ്ക്കുതൊന്നും അന്നു” മനസ്സി 
ലായിരുന്നിലു. എനിക്കും. മലംപോലെ 
മൂത്ംപോലെ ഗരിരത്തിനകത്തു” ഉറഞ്ഞു 
കൂടുന്ന അഴ്ചക്കാണു” കണ്ണനീരെന്ന്‌്‌ മറെ 
ല്ലാവരേയുംപോലെ അമ്മയും ധരിച്ചിരി 
ക്കണം. അമ്മയുടെ കണ്ണുകളില്‍ കണ്ണന? 
രുറയുന്നതു്‌ ഞാന്‍ കണ്ടിട്ടില്ല. കുട്ടിമുത്ത 
ശ്രി മരിച്ചപ്പോള്‍പോല്ും അമ്മ കരഞ്ഞ? 
ല്ല. ഒരുപക്ഷേ, അനുഭവങ്ങളുടെ അഴുക്കു 
ചാലിന്‌” പുറത്തേഡ്ക്യൊഴ്ുകാന്‍ വയ്യാത്ത 
വണ്ണം വേദനകളുടെ കൂററന്‍ പാറക്കെട്ടു 
കള്‍ തടസ്സമായിനിന്നിരിക്കാം. ആ പാറ 
ക്കെട്ടുകളില്‍ തട്ടിത്തടഞ്ഞു” ചിതറിപ്പോ 
യ ജലകണങ്ങള്‍ ആവിയായി ഉയന്ന്‌ 
ഹൃദയത്തിന്‍െറ വിഹായസ്സില്‍ മേഘങ്ങ 
ളെപ്പോലെ അലയുന്നുണ്ടാവണം, ഇന്നും. 
ഒരുദിവസം പൊടുന്നനെ അവ ഒന്നുചേ 
ന്ന്‌ ഘനീഭവിച്ചു പൊട്ടിത്തെറിച്ചു” 
ചീററിയടിച്ച്‌്‌ പേമാരിയായി മാറി 
യെന്നുവരും. 

അന്നമ്മയും എല്ലാവരുംകാണെ പൊട്ടി 
ക്കരയും. 

മേലേപ്പാടത്തെ പെണ്ണങ്ങളെല്ലാംത 
ന്നെ കരയാന്‍വേണ്ടി പിറന്നിട്ടുള്ളവരാ 
ണു്‌. ഇല്ല മേലേപ്പാടത്തെ സ്ത്രീകളെ 
ഒററപ്പെടുത്തുന്നില്ല പെണ്ണായിപ്പിറന്നാല്‍ 
കരയാതെ ജീവിക്കുക സാധ്യമല്ല, അവള്‍ 
കരയണം കരയണം - 

അമ്മ കാര്‍ക്കുന്നുണ്ടാവും തുടക്കംമുതല്‍ 
ക്കുതന്നെ ഞാന്‍ അങ്ങനെയായിരുന്നു. 
ഏകാകിയായിരുന്നു. ഞാനൊന്നും ആരോ 
ടും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം അച്ഛ 
നോട്ടപോലും. ഞാനാക്കം ഒരു ഭാരമാ 
യിരുന്നില്ല ഞാനെന്നും എപ്പോഴും എ 
ല്ലാവരില്‍നിന്നും അകന്നുമാറി നിന്നിരു 
ന്നു. ആരോടും അടുക്കാന്‍ എനിക്ക്‌ കഴി 
ഞ്ഞിരുന്നില്ല; ആഗ്രഹിച്ചതുമില്ല ഞാന്‍ 
ജനിച്ചപ്പോള്‍ എന്‍റ ശരീരത്തില്‍ 
നീലിച്ചു വാടുകളുണ്ടായിരുന്നെന്നു” മുത്ത 
ശ്രി പറയുമായിരുന്നു. അതെല്ലാവരും ക 
ണ്ടിരിക്കണം. പക്ഷെ, തൊലിക്കകത്തെ 
പാടുകളും പാണ്ടുകളും ആരും കണ്ടിരുന്നി 
ല. പക്ഷേ, പതുക്കെപ്പതുക്കെ അവ പട 
പിടിച്ചു്‌ വലിയൊരു വ്രണമായി. 
അഴുകിനാറി ദുസ്സഹമായ നാററം. ഓര്‍മ്മ 
വെക്കുമ്പോഴേക്കുംതന്നെ ജീവിതം പഴു 


പ്പിടിച്ചു” നാറിത്തടങ്ങ 
ന്നാരും അതറിഞ്ഞില്ല. ) 
ററുള്ള വര്‍ കണ്ടുപിടിക്ക തിരിക്കാന്‍ 
ണ്ടി ആ നാററം മററുള്ളറവര്‍ 2 നസ്സിലാ 
ക്കാതിരിക്കാന്‍ വേണ്ടി ഞാന്‍ എല്ലാവരി 
ലുംനിന്നു്‌ ഒഴിഞ്ഞുമാറി. എനെ ചുററും 
ലോകം വിറളിയെടുത്ത്‌ പരക്കംപായുന്ന 
ത്‌ ഞാന്‍ നിര്‍വ്വികാരയായി നോക്കിനി 
ന്നു. ഞാനതെല്ലാം കണ്ടുകെ 
കാണുന്നില്ലെന്നമട്ടില്‍ ഒഴിഞ്ഞുമാറി. 
ഞാന്‍ ചിലപ്പോള്‍ ചിരിച്ചിരുന്നിരി 
ക്കാം. അതു” നിങ്ങളെയൊക്കെ കളിപ്പി 
ക്കാന്‍വേണ്ടിയായിതന്നു. ഞാന്‍ ഈ 
ജീവിതത്തില്‍ തുടക്കതൊട്ടതന്നെ ഞാ 
നെല്ലാവരേയും കളിപ്പിച്ചിട്ടേയുള്ള ആക്കം 
എന്‍െറ ഉള്ള കാണാന്‍ കഴിഞ്ഞിട്ടില്ല. 
എന്നോട്ട്‌ സ്നേഹംഭാവിച്ചവരും എന്നോ 
ടടുക്കാനാഗ്രഹിച്ചവരും ധാരാളമുണ്ടായി 
രുന്നു. ഞാനവരോടും അടുപ്പം അഭിനയി 

വെറും അഭിനയംമാത്രം. അപ്പോ 
ഴൊക്കെ ഉള്ളു കൊണ്ടു്‌ ഞാനവരെ വെറു 
ത്തിരുന്നു. അവരാരും അതറിഞ്ഞില്ല. 
എങ്കിലും അവക്കു വേണ്ടത്‌ ഞാന്‍ കൊ 
ടുത്തു. അവര്‍ക്കെല്ലാം ഒന്നേ ആവശ്യമു 
ണ്ടായിരുന്നുള്ള. അതെനിക്കും ഒരാവശ്യ 
മായിരുന്നു. 

















i 
i 
1 





ഓര്‍ വെച്ചപ്പോള്‍ തുടങ്ങിയ ഒളിച്ചു 
കളിയാണു. അമ്മക്ക്‌ ഓര്‍മ്മയുണ്ടാവും 
കാളിയമ്മേടെ മകളുടെ മകന്‍ വാസൂനെ. 
മുക്കടുയൊലിപ്പിച്ച്‌ സദാസമയവും കര 
ഞ്ഞുകൊണ്ടു്‌ അവന്‍ നമ്മുടെ വടക്കേപ്പു 
രത്തെ തിണ്ണയില്‍ അവനെ തള്ള പണി 
കഴിഞ്ഞു, വരുന്നതുവരെ കാത്തിരിക്കുമാ 
യിരുന്നു എനന്‍െറാപ്പും കല്ല കൊത്തികളി 
ക്കുമ്പോഴ്ചം പൂമ്പാററകളുടെ പിന്നാലെ 
പാഞ്ഞകളിച്ചിരുന്നപ്പോഴും അവന്‍െറ ക 
ണ്ലിലെ ഈറന്‍ മാറിയിരുന്നില്ല അവന്‍ 
എപ്പോഴും കരയ്യകയായിരുന്നു. കരച്ചില്‍ 
അവന്‍െറ ജീവിതത്തിലെ ഒഴിച്ചുകൂടാന്‍ 
വയ്യാത്ത ഒരു ഭാഗമായിട്ടാണ്‌ എനിക്ക 
ന്നു” തോന്നിയിരുന്നതു”. ഒരിക്കല്‍മാത്രമെ 




















അവന്‍െറ കണ്ണുകളില്‍ ആനന്ദാനു ഭൂതിയു 
ടെ ആമ്പല്‍പുക്കള്‍ വിരിയുന്നതു" ഞാന്‍ 
കണ്ടുള്ള... B 
അവന്‍ എന്നേക്കാള്‍ മുന്നുവയസ്സിന്ു 
മുത്തതാണെന്നാണു്‌ കാളിയത്ത പറഞ്ഞ 
തു്‌. ഞാനതിന്നും ഓക്കുന്നു. എനിക്കന്നു" 
ഏഴോ എട്ടോ വയസ്സ്‌ പ്രായംകാണും. 
അതില്‍ൽക്കൂടുതലാവാന്‍ വഴിയില്ല. വടക്കേ 
പുറത്തെ തിണ്ണയിലിരുന്നു” കരഞ്ഞിരുന്ന 
വാസുവും വളന്നിരുന്നു. ഞങ്ങള്‍ രെപ്പുര 
യുടെ പിന്നിലും സര്‍പ്പക്കാവിലും മററും 
കളിച്ചുകളിക്കുമായിരുന്നു. ഒരു ദിവസം 
ഒരപ്പുരയുടെ പിന്നില്‍ ഒളിച്ചുകളിക്കു 
മ്പോള്‍ വാസു എന്നെ പൊത്തിപ്പിടിച്ചു. 
എന്നിട്ടു്‌ ഞാന്‍ ധരിച്ചിരുന്ന കപ്പായം 
മേലോട്ടുയത്തിപ്പീടിച്ചു്‌ എന്‍െറ തുടയി 
ടൂക്കിലും അടിവയറിലുമെല്ലാം അല്പനേരം 
കാതുകത്തോടെ നോക്കിനിന്നു. അതു കഴി 
ഞ്ഞപ്പോള്‍ വിറയ്ക്കുന്ന വിരലുകള്‍കൊ 
ണ്ടു” അവന്‍ അവിടൊക്കെ മെല്ലെ തൊട്ട 
നോക്കി ഞാന്‍ അനങ്ങാതെ നിന്നുകൊടു 
ത്ത. അനങ്ങാതെ നില്‍ക്കാനാണ്‌ അ 
പ്പോള്‍ തോന്നിയതു്‌. അവന്‍െറ കൈവ 
രലകള്‍ അവിടൊക്കെ ഇഴഞ്ഞുനടപ്പോള്‍ 
എനിക്കതു” ഇഷ്ടപ്പെട്ടു. എന്നിട്ടവന്‍ എ 
ന്നെ ച്യമരോട്ട' ചാരിനിറുത്തി എന്‍െറ 
ശരീരത്തോട്‌ അമന്നചേന്രകൊണ്ടു കു 
ട്ടിക്കളിമാറാത്ത ആട്ടിന്‍കുട്ടിയെപ്പോലെ 
കലുങ്ങാന്‍ തുടങ്ങി. എനിക്കൊന്നും മന 
്ിലായില്ല. എങ്കിലും എനിക്കതിഷ്ടപ്പെ 
ട്ട അതില്‍പിന്നെ അവന്‍െറാപ്പം ഒളിച്ചു 
കളിക്കാന്‍ വേണ്ടി 








അവന്‍ , വരുന്നഴ്ും 
പ്രതീക്ഷിച്ചു കാത്തിരിക്കുമായിരുന്നു. 
അങ്ങനെ തുടങ്ങിയ ഒളിച്ചുകളിയാ 
ണ്‌. 


അതു പിന്നെ എത്രയോ കുറി 
ആവത്തിച്ചു. ഇന്നും ആ കളി തുടന്നുകൊ 


ണ്ടിരിക്കുകയാണ്ജ*- 

ഞാന്‍ മാത്രമല്ലല്ലോ. മേലേപ്പാടത്തെ 
പെണ്‍കുട്ടികളെല്ലാം ഒളിച്ചുകളിച്ചിരു 
ന്നില്ലെ? - കളിച്ചിരുന്നെന്നു” മുത്തശ്ശി 
പറയുമായിരുന്നു 

അതൊക്കെ പഴയ കഥകളാണു ഒട്ടമു 
ക്കാലും മറന്നുകഴിഞ്ഞ പഴങ്കഥകള്‍! 


അന്നു്‌ ജീവിതത്തിനു” ഒരുദ്ദേശമുണ്ടെ 
ന്നും ലക്ഷ്യമുണ്ടെന്നും മററും പലരും പറ 
ഞ്ഞുകേട്ടിട്ടുണ്ടു”. എനിക്കതൊന്നും മനസ്സി 
ലാക്കാന്‍ കഴിഞ്ഞിരുന്നില്ല ജീവിതത്തി 





34 


നൊരുദ്ദേശമു ണ്ടെങ്കില്‍ ജനനത്തിനും 
ഒരുദ്ദേശംവേണം ലക്ഷ്യംവേണം എനെ 
ജനനത്തിഒന്‍റ പിന്നില്‍ യാതൊരുല 
ക്ഷ്യവവമണ്ടായിരുന്നില്ലെന്നുട എനിക്കറി 
യാം, ആരുമാരും ആഗ്രഹിക്കാതെ ആവ 
ശ്ൃപ്പെടുതെയാണു” ഞാന്‍ ജനിച്ചതു്‌. 
അതും വളരെ പ്രയാസപ്പെട്ടായിരുന്നു, പു 
റത്തുവരാന്‍ ഞാന്‍ വിസമ്മതിച്ചെന്നു്‌ 
അമേതന്നെ പറഞ്ഞിട്ടുണ്ടു്‌". അമ്മയുടെ 
ഗര്‍ഭപാത്രത്തിത്തന്നെ സുഖമായിട്ട്‌ ചു 
രുണ്ടുകൂടികിടക്കാനായിരിക്കണം ഞാനാ 
ഗ്രഹിച്ചത്‌, ഒടുക്കം ആ നശിച്ച പേററ 
ച്ചി പിടിച്ചുവലിച്ചു പുറത്തെടുത്തു ... 
ഇന്നെനിക്ക്‌ എല്ലാം അറിയാം. ഞാന്‍ 
എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പഠിച്ച 
കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിനൊരു ല 
ശ്മ്യമുണ്ടെന്നു്‌ ഞാന്‍ മനസ്സിലാക്കുന്നു. 
ജീവിതത്തിനൊരുദ്ദേശമുണ്ടെന്നു” എനി 
ക്ക്‌ ബോധ്യരായിരിക്കുന്നു-- 
ജീവിക്കുക എന്നതാണു” ആ ലക്ഷ്യം, 
ആ ഉദ്ദേശം ജീവിക്കുക അതുമാത്രം -- 
ഇനിയും എഴുതാന്‍ ഒന്നും ബാക്കിയില്ല. 
പരസ്സരബന്ധമില്ലാത്ത എന്തൊക്കയോ 
ഞാന്‍ എഷഴ്യതിക്കൂട്ടിയിരിക്കുകയാണു്‌ - 
എല്ലാം വായിച്ചുകഴിയുമ്പോള്‍ എനിക്കു 
ഭ്രാന്താണെന്ന്‌ അമ്മക്ക്‌ തോന്നിയേ 
ക്കാം - അതാണ്‌” സത്യം -- എനിക്കു്‌ 
ശ്രാതുപിടിച്ചിരിക്കുന്നു. ജീവിതത്തി 
നെറ ലക്ഷ്യവും ഉദ്ദേശവും ബോദ്ധ്യമാകു 
മ്പോള്‍ മനുഷ്യന്‍ (ഭാന്തനാകുന്നു -- ~~ 
നേരം അദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. 
[ വഴിവിളക്കുകളൊഴിച്ചു്‌ മറെറല്ലാം ക 
ഇടച്ചു്‌ കിടക്കുകയാണു”. 
കൊച്ചുമോനും അപ്പേട്ടനും ഉറക്കമാണ്‌ 
കൊച്ചുമോനെക്കൊണ്ടു്‌ യാതൊരു ശല്യ 
വുമില്ല. ഉരങ്ങാന്‍നേരത്തു്‌ പാലുകൊട്ട 
ത്താല്‍ അതു കടിച്ചിട്ട്‌ അവന്‍ സുഖമാ 
യി ഉറങ്ങിക്കൊളളും. അപ്പേട്ടനും അങ്ങ 








നെതന്നെ. കിട്ടാനുള്ളത്‌ കിട്ടിക്കഴി 
ഞ്ഞാല്‍ അപ്പേട്ടനും തിരിഞ്ഞുകിടന്നു” 
സുഖമായിട്ടറങ്ങിക്കൊള്ളും. ഉറക്കംവരാ 
ത്തതു്‌ എനിക്കുമാത്രമാണു്‌. വിളക്കണ 


ക്കാത്ത താമസം ചിന്തകള്‍ അപ്പൂപ്പന്‍താ 


ടിപോലെ എന്‍െറ മനസ്സിന്‍െറ മാനത്തു” 
പറന്നുയരുന്നു. 


(ശേഷം 42൪ 











ന; [ലി 
നോവല്‍ ഇരുപത്ത കേഴ 


“മുരിക്ക്‌ ണേനുദുമ്പ്‌ എഷയിക്കൊന്നു 
കാണാനുംകൂടി പററില്യാ. ന്നെ കാ 
ണാന്‍ സമ്മതിച്ചില്യം യക്ഷി 

അശ്വതി ചോദിച്ചു. 

“എന്തായിരുന്നു അത്മായിയുടെ രത്താ 
വിനു രോഗം?” 

ഞോന്‍ പോവ്‌ന്പൊ ഒരു സൂക്കടുംണ്ടാ 
യിര്‌ന്നില്യ കുട്ടി. തിരിച്ചത്തുമ്പൊ ആ 
ഭ്യോള്‌ പറയ്വാ മൂപ്പര്‌ കെടപ്പാ. സുക്ക 
ഇടിവെട്ട്യോനെ പാനാകടിച്ചന്തി 
1 ഒരോട്ടായിര്‌ന്നു, വീട്ടിന്‍റെ ഉ 


S1. 
യായി 
മേരംവരെ.” 





2 

[; തകൃര്‍പിച്ചിരുന്നു. അമ്‌ 
അശ്വതി കാതുകൂാപ്പ ത 
നിയന്ത്രി 
ല്‍ വഴിതെററി ഉയ 


യിയുടെ കണ്ണുകള്‍ നനഞ്ഞു. 
വിറച്ചു. ഇടയ്ക്കിടെ സ്വയം 
ക്കാന്‍ ഉള്ള ശ്രമത്തി 
രുന്ന ദീര്‍ഘനിശ്വാസങ്ങള്‍. 


ന്നെ കേററീല്യ അകത്തയ്ക്ക്‌- അവള 

മുപ്പര്‌ണീറാറുവ 
ണ്ടെ കെടപ്പായി 
തളന്ന 
ദാത്ത മുക്കില്ലെം 


ണ്ടായിരുന്നു. ദേവകി 
ന്നില്ല. ണീയ്ക്കാ൯ വയ്യാ 
രുന്നുത്രെ ഒരുവശം മുഴ്വോനും 
ങ്ങട്‌ കെടപ്പായിരുന്നു. 
൦ ബസ്സിറങ്ങണ മുക്കു a 


ട്രേ രത 
അത്മായി ഇരുളിലെവാടെങ്കേ വിരല്‍ 


ചൂണ്ടി. 
അഷ്‌ടെ എത്ത്യപ്പളെ ഓരോര 


ന്‌ 


എം. ഡി. രതമ്മ 


ത്തത്‌ 





ക്ക്‌ വെരല്‌ വെക്കാനും പറഞ്ഞു 
തരാനും തൊടങ്ങി പിന്നെ വ 
ന്നെ ഭററപേറയാന്‍ തൊടങ്ങി. ു 
വിനെ കളഞ്ഞിട്ടാ ഏട്ടനെ ന ളി 
വേണ്ടാച്ചിട്ടു പോയേനെ De 
ങ്ങട്‌ പോണ്ടാ. പോയാ, ന 

വാ. 
ae ഒന്നും മനസ്സിലായിള വ 
ന്നെ ലേശംലേശം ണ്ട്‌ 
4 തും നെലവി ചെള 
ണത തോന്നല്‍. കാലു 
തഞ്ഞുപൊതഞ്ഞു താഴോട്ടു പോയ; 
പിടിക്കാന്‍ ഒന്നും കണ്ടില്യ. മിപ്പ 

നങ്ങട്ടപോയി... 

ന പിടെത്തിന്നറീല്യ. ഉല 
റത്ത്‌ നിക്ക്‌ ണ്ട ഭദ്കാളിടെ തി 
അസ്സല്‍ യക്ഷ്യന്നെ. മുടീവ രു 


വച്ച ശബ്‌ദം 


മുക്ക്‌മു 


El [ [1 
യിട്ട്‌, മവക്കിച്ചൊരപ്പിചു 

അമ്മായിയുടെ ചിലമ്പ 
വിമ്മിട്ടപ്പെട്ട പുറത്തുവന്നു. 

ന്നെ നോക്കി അവള്‌ പറയ. അ 
ത്തേക്ക്‌ പുവ്ാത്ത്‌ന്നു്‌. മൂപ്പര്‍ Te 
ലയ. ഞാന്‍ ണ്ടലൊ. കരണംനോക്ക Se 
ററയടിയങ്ങട്ടുകൊടുത്തു ത 
പോലെ. പിന്നെ യിനി 

“ ബോധണേ 

അട്യന്നെ നിക്ക്‌ ഴെ 
ല്യപ്പൊ അവള്‌ കൂവി. കം 
ളെ വിളിച്ചുകൂടി. അവളൂപ a 
കുട്ടീ... ഗാരിക്കുട്ടിക്ക്‌ തലല്കു സു നി 
സുഖല്യാതെ ഓടിവന്നിരിക്ക്യാം ടം 7 
ഭീച്ചോളിന്‍- അദ്‌ TE നെ 
ലിയങ്ങട്‌ മുഴേപാനായ . 

കണ്ണുനീര്‍ കവിളില്‍ക്കൂടി ലിച്ചി 
ണ്ടായിരുന്നു. അതിനിടയിലും അമ്മാ 
യി ഓര്‍ത്തു ചിരിച്ചു. ചിരിച്ചുകൊണ്ടു 





പറഞ്ഞു. eh 
“അടിച്ചു റഡ്യാക്കി കുട്ട. അവളു nH 

ആങ്ങളാര്‌ണ്ടു്‌്‌ മൂന്നാലു തടിയമ്മാരു . 
ങ്ങ 


ന്നവഴിജ്കകുന്നെ പറഞ്ഞ 
ഞാന്‍ സമ്മതിജ്ത്കൊ. 
കടക്കാന്‍ 


ഗാരിക്കുട്ടീനെ വ! 

ല്‍ തിം 
യ്ക്കു നോക്ക യ 
ഞാന്‍ മുപ്പര്‌ടെ അട്‌ത്തക്കു 


റ്റു 

ള്ള ശ്രമാ.” വ [ ൂ 

ടു മായി പെട്ടെന്ന കരയാന്‍ മും 

കോളുകൊണ്ടെ കാര്‍മേഘം ഇടിച്ചുതകത്തു 
അശ്വതി പരിദ്ര 





ചെയ്യുന്നതുപോലെ. 


മിച്ച്‌ രെ കുട്ടിയെപ്പോലെ മുഖം പൊ 
ത്തി അമ്മായി കരഞ്ഞുകൊണ്ടിരുന്നു. 
35 


























കണ്ണുനീര്‍ വീണു“ നരച്ചുചുവന്ന ബ്‌ളൌ 
സാകെ നനഞ്ഞു. കൂട്ടകത്തിയ മാറിടം, 
കീറജാക്കാറിലൂടെ ഉയരുകയും താഴ്ചകയും 
ചെയ്ത. 


“അമ്മായീ ഇനി പിന്നെ പറഞ്ഞാ 
മതി. പോയിക്കെടന്നുറങ്ങൂ. രാതി 
ഏറെയായി." 

“പോവ്വേ. ഒറങ്ങോ. മനസ്സില്യ. 
നിയ്ക്കൊറക്കം വരില്യനി മൂഴ്വോന്‍ പ 
റഞ്ഞിട്ടേ ഞാന്‍ ഇവ്‌ട്‌ന്നു എണീ 
ക്കുള്ള. ആരാന്നെ ഇവന്നു പറഞ്ഞു 


വിട്വാന്നു” അറ്യണല്ലെം.” 
അശ്വതി നിസ്സഹായയായി വഴിയി 
ലെ ഇരുളിലേക്കു നോക്കി. ജീവന്‍ അററു 
പോയ വിളക്കു കാലയകള്‍ ആള്‍സഞ്ചാരം 
നിലച്ച റോഡു“. ഇലകള്‍ പോലും ച 
ലനമററു നില്‍ക്കുന്നു. രാജേന്ദ്രന്‍ വരു 
നണ്ടാവുമോ? വന്നിരുന്നെങ്കില്‍. 
“ഞാന്‍ ഒറക്കെക്കരഞ്ഞു വിളിച്ചു. മുപ്പ 
ര്‌ എറങ്ങി വന്നില്യാ. അക്ഷരം മിണ്ട? 
ലയ. ഞാന്‍ അവളുടെ കാലുപിടിച്ചു. 
ദേവകി “ന്‍െറ ഭത്താവിനെ ഒന്നു കാട്ടി 
ത്തരൂ. നീയ്ക്കൊന്നും വേണ്ട.” 
“കാണാൻ വന്നോരും അക്ഷരം മിണ്ടര്‍ 
ലയ. നാട്ടാര്‌ മൃഴവോനും കാഴ്ച്ച കാണാന്‍ 
എത്തീട്ടണ്ടായിര “ന്നു. 





എല്ലാരും കൂട്യ 
ങ്ങട്‌ പറഞ്ഞു. ഗരരിക്കുട്ടിയ്്കു്‌ തലയ്ക്കു 
നല്ല സ്ഥിരല്ല. കൊറെ നാളായിട്ടു*ള്ള, 
താ. 


ഇപ്പൊ ലേശം കൂട്‌ തലാ. പാവം. 
അതിന്‍െറ ഏട്ടന്‍ മരിച്ചപ്പളേ കൂട്ടതലാ 
യീതു്‌.” 
“ന്‍റ ഭത്താവുടണ്ടലൊ 
ചാരം അതന്നേരിക്കും. 
വിടിച്ചൂന്നു്‌.” 
അശ്വതിയയടെ പിടിവിട്ട്‌ വാക്കുകള്‍ 
പുറത്തു വീണുപോയി. പട്ണ കഴിഞ്ഞ 
പ്പോള്‍ ഭയം തോന്നുകയും ചെയ്ത. 
അമ്മായിയുടെ ഭത്താവിനു്‌ അമ്മായീ 


മുപ്പക്കം വീ 
_ ഗാരിക്കു ഭ്രാന്തു 


യെ അറിയില്ലെ? വലിയ സ്‌നേഹമുള്ള 
ആളായിര്‌ന്നിലെയെ.” 

അമ്മായി ശക്തിയായി മുററത്തേക്കു 
നീട്ടിത്തുപ്പി. പിന്നെ ദയവില്ലാതെ 
സ്വന്തം തലമുടി പിടിച്ചുവലിച്ചുകൊ 
ണ്ട്‌” പറഞ്ഞു. 

“സ്‌നേഹം. 


തുസ്‌നേഹം കുട്ടീ. ക 
ന്താണ്‌. ഈ സ്‌നേഹംന്നുപറഞ്ഞാ 
ത്താന്നാ കുട്ടീടെ വിചാരം? തൊലിപ്പൊ 


36 





റത്ത'ഭ്ളു ഒരൂട്ടം ഭൂതം. 
തൊലീം മാംസോണ്ടല്ലൊ. അതിനോ 
ടാ സ്‌നേഹം. അതു്‌ അവള്‍ക്കുംണ്ടാ 
യിര്‌ന്നു ദേവകി, ന്നേക്കാള്‍ ചെറുപ്പ 
മല്ലെ. അതു്‌ കിട്ടീപ്പൊം ന്നെ മറന്നു. 
അന്നെ കഥ.” 
ഒരു കടംകഥപോലെ അവള്‍ അമ്മാ 
യിയുടെ വാക്കുകള്‍ കേട്ടു. അമ്മായി 
പിന്നെയും (ഭാന്തു പറയ്യന്നു. അതു കേള്‍ 
ക്കാന്‍ തയാറായ, അശ്വതിഷ്ക്കും ഭാന്തി 
ന്‍െറ ആരംഭമാണു-. 
അശ്വതി എഴുന്നേല്‍ക്കാന്‍ കൊതിച്ചു. 
കാലുകള്‍ക്കു വേരുകള്‍ പൊട്ടിയിരിക്കുന്നു. 
ആയിരം വേരുകള്‍ ഭൂമിക്കടിയിലേക്ക്‌, 
വളരെ ആഴത്തിലേക്ക്‌” പോയിരിക്കുന്നു. 
അമ്മായി വല്ലാതെ കിതച്ഛുകൊണ്ടിര 
ന്നു. നെററിയിലെ ഞരമ്പുകള്‍ പിടച്ചു, 
“എല്ലാരും പറഞ്ഞു" നിഷ്ക്കു (ഭാന്താത്രെ. 
എന്തെല്ലാം പറയാന്‍ മോഹിച്ചുന്നൊ, 
വയററില്‌ ചെറ്യേ അനക്കംണ്ടിപ്പൊ. 
ഇക്കിള്യാവണു.നല്ലോണം നോക്കണംന്മ്‌ 
ഏട്ടന്‍ പറഞ്ഞു. ഒന്നും പറയാന്‍ പററ? 
ലയ. കാണാന്‍കൂട] തരപ്പെട്ടില്യ. ഭ്രാന്ത 
ത്തിനെ ആരെങ്കിലും പൊറത്തുവിട്പോ? 
1ഭാന്തത്തിയ്കറുന്തിനാ ഭത്താവ്‌.” 
ജനലുകളില്ലാത്തമുറിയില്‍ ഗരരിക്കുട്ടി 
കിടന്നു.” വെറും തറയില്‍. രലതല്ലിച്ചാ 
വാന്‍ ശ്രമിച്ചതാണു”. തറയ്ക്കു കട്ടിപോ 
രാ. എത്ര ശ്രമിച്ചിട്ടും തല ഒപുട്ടിയില്ല. 
തറ പൊളിഞ്ഞതേയുള്ളൂ. സിമന്‍റടന്നു 
പോയതേയുള്ള. ൦ 
“ആരാടി താ തല്ലിപ്പൊളിയ്ക്ക്‌ണെ. 
നല്ല പെടതരും. അനങ്ങാണ്ടെ കെട 
ന്നൊ. കാലന്മാരാങ്ങളമാരുണ്ടായിരുന്നു. 
യക്ഷി”, നന്‍െറപക്ഷം പറയാന്‍ ആളി 
ജഴാണ്ടായിപ്പോയി. 
മൂപ്പര്‌ക്ക്‌ തളര്‍വാതായിര്‌ന്നു. ഗരരി 
ര്‍ട്ട ചതിച്ചേന്‍െറ ഫലം. മൂപ്പര്‌ 
കമം അധികാലം വിധിച്ചില്യ. മുപ്പ്രങ്ങ്‌ 
ട്‌ ചത്തു. പക്ഷെ, നാിയ്ക്കുറിയാം. യക്ഷി 
കൊന്നതന്ത്യാ. ചാവ്‌ണേനു മുമ്പെ, 
സകല സ്വത്തും അവള്‍ടെപേരിലാക്കീട്ട 
ത്തിട്ടേ മൂപ്പരെ കൊന്നതു. 
“ചത്തപ്പൊ നെഞ്ചത്തടിച്ചു കരഞ്ഞു. 


അവള്‍ക്കായിര്‌ന്നു അധികം സങ്കടം. 
ഗരരിക്കുട്ടിമാത്രം കരഞ്ഞില്ല. കരച്ചില്‍ 
വന്നില്ല. 





ത 


എങ്ങിന്യാ കരച്ചിലുവരപാ- 
ചിരിയ്ക്കുനോ തോന്നീതു്‌. 
ശ്രാന്തത്ത്യല്ലെ 


ചിരിച്ചു. 
ചിരിഷ്ക്കാം. 
യില്യാ. 





വാതിലിന്‍െറെടേക്കൂടെ കണ്ട 


യെരിയണു. 


ചിരിച്ചു. 
കൈകൊട്ടി 
അതോണ്ട്‌ 
ആരും ആക്ഷേപം പഠ 
ചൌത 


ലോകാമൃഴേപോനും ചു 











S 





1 ൨. മുറീടക 

4 മ്പലാവുംന്ന്‌്‌ തോന്ന 1, 

തു്‌ നള പ്രക. ഇരട്ടൊക്കെ മഃ 

ടെ മൂലക്ക്‌" ചോറും കലിയും." 

ിനുള്ളില്‌ ഗര 

ടേ വരം ്ങിാിഞ്ഞപ്പോള്‍ 
ഗരി കരഞ്ഞു. ഓര്‍ത്തോടഞ്തു 

രഞ്ഞു. ഗരരിക്കുട്ടീന്നുള്ള വിളി. ചി 

രിയും വത്തമാനവും- മവ 

യായി ആകെ പുത്തു അലി 
നില്‍ക്കും. അപ്പോൾ ചെ 

ല്‍ മന്ത്രിക്കുന്നു. 

യ സ്പിന്‍ സമ്മതിച്ചില്യാ 

യീരുന്നെങ്കി നിന്നെ കട്ടു ഒ 






































ആയിരം മഴവില്ലിന്‍െറെ സൌന്ദ 


രൃവും ചെ്വകത്തിന്‍കീഴില്‍, കൈയും കെട്ട! 
സുഗന്ധവുമുള്ള ദിനങ്ങള്‍. വളരെറൂരം ന നില്‍ക്കുന്ന ഗരതമ൯ തിരുമേനി, തിരുമേ 
ടന്നു”, വയലുകള്‍ കടന്നു“, പുഴകള്‍ കട നിയയുടെ കണ്ണുകള്‍, ഗാരിക്കുട്ടിയെ ഉഴിയ 
നു“, ഓലകെട്ടിയ കൊട്ടകയില്‍ ചേന്നി കയാണ്‌. കളിരാന്ന ഹൃദയത്തോടെ, ശ 
രുന്നു” സിനിമകണ്ടു. ക്ഷേത്രമൈതാന രീരത്തോടെ 


ങ്ങളിലൂടെ അലഞ്ഞു. al 
ഇതാണു സ്വര്‍ഗ്ഗം. 
“അതോണ്ടാണു കുട്ടി ഞാ 
തു്‌. ആണുങ്ങളെ ഒരുകാല 
സിക്കാന്‍ പാടില്യാന്നു". 
അശ്വതിയുടെ ക 
മ്മായിയില്ല. ഗരരിക്കുട്ട 
നിറവും, 
അവളടെ സുഖം. ദുഃഖം, 
ശതി ഐതിഹ്യമാലയിലെ, 
ക്കഥകളിലെ അത്ഭൂതസുന്ദരിഷ്ഠടെ 


ത്തും 





യ്്ഥ 

കാണുകയും കേള്‍ക്കുകയുമാണു*. 
“നെറ കുട്ടീണ്ടായിരുന്നെങ്കി, പ്പൊതു 
ത്രേം കണ്ടേനെ. സമ്മതിച്ചില്യ." നം 


ഞ്ഞുവന്ന കണ്ണുകള്‍ മുടച്ഛു്‌ അമ്മായി ഇട 
ജ്കിടെ പറഞ്ഞു. 
“അമ്മായിയുടെ കുട്ടി. അതെവിടെ” 
അവള്‍ക്കു താല്‍പര്യമായിരുന്നു, 
“ഇല്യ കുട്ടീ. ഞാന്‍ പറയില 


4. ഒക്കെ 
കഴിഞ്ഞു, ഇതിപ്പം ഏതു മാസ 


9. ധനു 
വോ അതോ മകരോ ഒരു നിശ്ചല്യാണ്ടാ 
യീരിക്ക്‌ണ രാത്രീലു്‌ തിരുവാതിരടെ 
പാട്ടുകേട്ട്‌ 


സവമേളം കണ്ടു. 


൯ പറഞ്ഞ 
വിശ്വ 


ണ്ണില്‍ ഇപ്പോള്‍ അ 
മഞ്ഞളിന്‍റ 
സൌന്ദര്യവുമുള്ള വെണ്‍കുട്ടി, 


കണ്ണൂന1൪. അ 
അറബി 


റ വട്ടവെയ്ക്കുന്ന, ചെമ്പ 

പ്പ്യുപോലെ സുന്ദരിയായ പെണ്‍കുട്ടി. 
ടധനുമാസമാണമ്മായീ. തിരുവാതിര 

തിനി രണ്ടുദിവസ കൂട്യേള്ള.” 
*ഗര്യന്നെ. പാ കട്ടതന്യാ. പഴേകാ 


ര്യൊക്കെ ഓ വല്ല തിരു 
വാതീരിം കളം. 


വിണ്ടും അമ്മായി 











ഇപ്പണ്ടൊ 
പരിഷ്‌ കാരാല്ലെ. 






പാവാടയും ബ്‌ളാ 

വും ധരിച്ച പെണ്‍കുട്ടിയായി. ഈഞ്ഞാ 

ലാ, ആതിരനിലാവും, കളവും, തുടിച്ചു 

കളിയാ, പാട്ടും എ 
“കുട്ടിത്രിയ്യോ 

ജാന്‌ 

“ഇല്ല? 


ഇതൊകെ വേണ്ട 








ല്ലാമെല്ലാം -- % 
തിരുവാതിരകളി 






മനുഷ്യര്‌ തമ്മിലു 4 





എങ്കിലെ 


അടുപ്പണ്ട വൂള്ള. തി 
രവാതിരീം വേണം, വിഷൂം വേണം.” 


മഹോകാര്യം പറഞ്ഞെമട്ടില്‍, അമ്മായി 
ഞെളിഞ്ഞിരുന്നു, വെളിച്ചപ്പാടിന്‍െറതു 
മാതിരി, തലമുടി കഴുത്തിനു ചുററും വി 


തറിയിട്ടു്‌. അമ്മായി പിന്നെയും പറ 
യാന്‍ തൂടങ്ങി. 





(തുടരും) 














TTT 





കഥ യി 
3 Dh} ശോ 
യാള്‍ ലും 2 പ 
ity തൌമ്പത്ക്ിനയ ee 
nl Ee ൽ പേടിയാവി p 
സ്‌ ക്ട്‌ fe 
Sn ൯ പാവമായിരുന്ന 
വൌ eed 
ധാരി എണ ടം 
ച പ ണാ റം കുഞ്ഞാ 
റു ശെ മര? nn 
തക്‌ രാവോ പകലോ: രക്കു ae ലെ 
ഞാന്‍ ഉറങ്ങുകയാണോ? നി നായരെ. ഗോ 
കാ: ഞ്ഞെനപ മുള്‍. ആൃശമത്ത 
യി കാണാനാ; നം ക 
ന്നും വൃക്തമാ 1 രേ. ക eer } 
പാള പിള്ള ലം 
ഫാവു എന്തൊരു തണുപ്പു യന, രെ പത്മനാഭ ടെ നായ 
ഹാവു ന്നു. കിടുകിടെ വധി. നം പാ 
Te . ee SS തദേഹം ഇതാ അഴു ഭാഷണ 
: റ ഞ രുടെ മൂ വ്‌ ഇ ae 
വിളിച്ചാൽ കേ ees 1 
2 ഞാന്‍ മര 





ന്ന ഫാവു- A 
Be സമയമായോം 
എത്രയോപേര്‍ മരി ച്ചതുകണ്ട. 
രെല്ലാം ഇങ്ങനെയായിരുന്നോ 
ാളേജില്‍നിന്നും ആരോ ൫ നി 
ണ വീട്ടിന്‍റ ഉമ്മറത്തു 






റിയും 
ണാന്നു. അവരുടെ ചര്‍ എ$ 
റ (൦. അവരെല്ലാം ഇപ്പോ ഞാനും അവല്‍ 
റാ താ 
8 ത്തി. അഃ 
ന്ന്‌ ങ്ങനെഎ 
നരന്നു 


1 ടെകൂടെ ചേന്നര 


ലി 
ഭൂട്ടോയെ ജുക്ക നിച്ചിരിക്കുംം 
റേ വിചാരിച്ചിര 


ERI 





¢ 
കൊണ്ടുപോയി. 


അച്ഛന്‍െറ മൃതദേഹം മുടിപ്പുതപ്പചു 


കൊ 
ത്തിയിരുന്നു എനെറെ ഈ കയ TT 
ണ്ടാണ്‌ ചിത്ത തീപിടിപ്പിച്ചത - 





൯--ഞാന്‍ ഇനി എന്താ 
ഞ 
രാട്ട്‌ എ 
യുക: ആരേ 
ടെല്ലാം എന്തെല്ാ ര 
നി ഒന്നും മിണ്ടാത 
ഇ മിണ്ടാനാണ്‌- മുന്‍പില്‍ 
ണ്ടാക്കാതെ പോകാറ്‌ ന്നെ വി 
Ps ae കൂടെ, na എ 
പോ കയ്യകാട്ടി ചിര ദ 
ളിക്കുന്നു. 9 


ചയ്യുന്ന ൦ 
സ്വാഗതം ചെയു മയില്‍? 





പറഞ്ഞിരിക്കുന്ന, 


വ യി യ ൦ എന്‍റ 
൯ മരിച്ചപ്പോഴും ഇതുപോലെ എത്തി€ അതു്‌ ന്താണ്‌ ൦? ആരുടെ 
ദ വരിക്കും. തണുത്തു വിറങ്ങലിച്ു അയ്യോ തു്‌. കുററികയേ ഏതു 
രുന്ന ല്‍ Es ഉയരുന്നതു - ടഭയോ്‌ 
ധ__ ഞാനും ക നേക്കു മന്ത്രിയ ഗാ 
ഹൃദയംസ്കുംഭിച്ചു മരിച്ചതിനു ണത്‌. മുഖ്യ ലെയോ ബാ 
ന മ കെ 
ക റ ക റ നി 
യ ഴവിണുമരിച്ചതു ഉിലേയോ, ഈ ee ഓഞ്ങുനന 
സ്മാന്‍റില്‍വച ന ികയകലെവിച്ചു മരി ിയിലഭിക്കാനാണചിപ്പമാണ്ത 
ചിരരപ്പന്‍ നുര * ാതീലിട്ടുകൊണ്ടു ഹൊം കണ്ടം ലു ടി 
തദേഹം a ജ അട ട്രി 
ച്ചപ്പോള്‍ ജൂ . അനു ന്നിട്ടംം പരും കൂ 
മാന്‍ ഞാന റ പ്രോ ഐബോള്‍ എല നാ അപ്പോള്‍ 
ത്തകുട്ട 1ല്‍ രിക്കുമെറേ ഇല്ലായ 
ത്തിയുടെ മൂത്ത റം കഴിയ അറുത്തു ൪ മാ? 
ിഞ്ചുദേപ്‌ പദനിക്കുട ഞ്ഞിരിക്കും 
ഞാനാണു” ആപ നും. നിക്കു 6 മം മരിച്ചകഴി ക്ക 
വച്ചതു”. അതുപോലെ തനി കൃഷ്‌ണന്‍ ഞാനപ്പോ ക്കുന്നു രി 
ന്നാളാണു്‌ വേലക്കാര്‍ ന്‍റ ചേ നാക്കവേണ്ട്‌ ക്കുവേണ്ടി? 
ഇള അതിനുമുമ്പ്‌ അവഒ ഞി മരിക്കുന്ന - ആ ഞാന്‍ എഴുതി 
മരിച്ചതു”. 6 [ വേണ്ട്‌ 


രപ്പററീ 

ക ത്രയോ പ ിനെപ്പ 

ക 39 
വി. എസ്‌. 


ഹരി കേസരി 



































ബാലകൃഷ്ണപിള്ള, 
കാര്‍ നീലകണ്ഠപിള്ള, 
ശ്രീകണ്ഠന്‍നായര്‍, രാജലക്ഷ്മി എത്ര 
പേര്‍, ശ്രീകണ്ടന്‍െറ ശാന്തമായ മുഖം 
അതാ അതും മുന്‍പില്‍ കാണുന്നല്ലോ. 
എന്‍െറ കഴ്ചത്തു ഞെരിയുന്നു. കാല 
ന്‍െറ കറുത്തകയറാണോ ഈ മൂറുകുന്നതു്‌. 
ഞാന്‍ മഫ്‌ളറാണല്ലേോ ആദ്യം ' ചുററി 
യിരുന്നതു്‌. ഇപ്പോള്‍ കാലന്‍ വന്നുകഴി 
ഞ്ഞേ എന്നെ കെട്ടിക്കൊണ്ടുപോകാ൯? 
എന്തിനു ബലപിക്കണം-ഞാന്‍ തയ്യാറ 
ല്ലേ വരാന്‍. എനിക്കു ഒരു പേടിയ്യമില്ല 


സ, എന്‍. 


40 








ഞാന്‍ വരാം ശയ്യുംവീശി, 
തൊന്നുമില്ല ഒകാണ്ടുപോരാന്‍. ആരും 


ഹാവൂ എന്തൊരു തണു “മേലെ 
ല്ലാം വൊള്ളുന്നല്ലോോ- എന്‍റ പുതപ്പു 
കശ ഞാനെങ്ങനെ മാററും. എനിക്കു 
നെറ മുഖംമൂടികള്‍ എല്ലാം 
ചൃകളഞ്ഞേക്കാം-എന്‍റ 
ചുററുമുള്ളവക്കെത്ര മുഖംമൂടികള്‍. അവര്‍ 
എനിക്ുതന്ന മുഖംമൂടികള്‍ ഞാന്‍ കുള 





ചസ്ഥത 
വാ; PE പാതം 
ഷ 
ത്തം 
വിളാളിവിനോയ വന 
തം തഞെട്ടലുണ്‌ ക്ക്‌ 
ത്തല ര കം 


പ്രശസ്ത നോവലിസ്റ്റായ 


ഏകലവ്യന്‍െറ 
“അണലി” 


മലയാളനാട്‌ വാരികയില്‍ 


1979 ആഗസ്റ്റ്‌ 12 മുതല്‍ 
വായിച്ചുതുടങ്ങുക. 



































ഞ്ഞിട്ടവരാം 
നിക്ക്‌ പ്രവേശനമുള്ളു. 


നഗനനായിവന്നാലല്ലേ എ 


ഞാന്‍ ഒന്നും 
നസ്റാം ഒരുപോ 
മഞ്ഞുപോ 


രിയ്യന്നില്ല ശരീരവും മ 
ലെ തണുത്തു വിറങ്ങലി 
ലെ മരവ! 
ന മരണം -മരിച്ചവരെല്ലാം 
[ ഇതാ ഞാനും വരുന്നു. അങ്ങ 
നയെങ്കിലും എനി ഡവാതന്ത്ര 
മാ സ്വാതന്ത്ര 
ന്തരം 


ിത്യമോച്ച 
പനാ ല 
തന്നു. ലഭിക്കട്ടെ--ഞാനും വ 


[പലോഭനങ്ങളേ പ്രണാമം 


(28-ല്‍ നിന്നും തുടര്‍ച്ച) 


അനന്തന്‍ വീണ്ടും ചരിച്ച. 


“എനിക്കു്‌ 3 

നിങ്ങള്‍ എന്താണൊരു കുറവു“? 
ഒരു കോടിശ്വരനു 7 

ക്കാം. പക്ഷേ, നിങ്ങ നായിരി 


2 ടെ പണം മോഹീ 
ച Be നിങ്ങളുടെ കിട 
തെററിദ്ധരിക്കരുതു. 
സംഭാഷണം നീണ്ടുനീണ്ടു 
സ്ത്രിയുടെ, അതുവരെ കാണാതിരുന്ന ഒരു 
പൂതിയ മുഖം, അനന്തന്‍ കാണുകയ യ 
ve കേയായി 
“അല്പം, തണുത്തവെ 
മുറിയുടെ ഒരു മുലയില്‍ 
ജ്ജില്‍ നോക്കി 
രിച്ചു od 
“ഞാന്‍ എടുത്തുതരാം.” 


നിമിഷങ്ങള്‍ക്കു 
കളറില്‍ ഒരു ഗ്‌ “ 
വെള്ളവുമായി അനന്തന്‍ ഭ്‌ WN 
ത്തി. 
ഒററവലിക്ക്‌ ശാലിനി 


മള മെട്ടത്തോട്േ?” 
വച്ചിരുന്ന ഫ്രി 
കാണ്ട്‌ ശാലിനി ചോ 


എനിക്കു മോഹമില്ല. എനെ തെററുക 
a യററങ്ങളും പൊറുത്തു എനെ 
സ്‌നേഹിക്കാന്‍ കഴിവുള്ള ഒരാളെ ക 


ണ്ടെത്തിയാല്‍, വ 
ത്തില്‍ ഞാന്‍ സ 
കൂട്ടം." 
ദീര്‍ഘനേരം 
പ്പോള്‍ തന 


തെങ്കിലും ഒരു കഗ്രാഃ 
ന്തോഷപൂര്‍ച്ചം കഴിഞ്ഞ 


സംസാരിച്ചുകഴിഞ്ഞ 
പ  ഹുദയഭാരം വളരെയധ] 
2 ലൂകരിക്കപ്പെട്തുപോലെ ശാലി 
നിക്കു തോന്നി, i 
4 
സമയം വളരെ വൈകി. 
പൊയ്ക 
വ ായ്ോളൂ വിരോധമില്ലെങ്കില്‍ 
ണ്ടും കാണാം തന്‍റടവും ധൈര്യവും 
മാത്രം കൈവിടൂതു 
ee മുറിയുടെ വാതില്‍ തുറന്നു 
ടിച്ചു ഇരുവരും പടികളിറങ്ങി, 
സ്വീകരണമുറിയിലെ മങ്ങിയ വെളി 
ത്തില്‍; സാരിത്തലപ്പുകൊണ്ടു* തലമുടി 
Ee സ്ത്രി കനിഞ്ഞിരിക്കുന്നു. കാല്‍പ്പെരു 
ററം കേട്ട്‌, അവള്‍ മെല്ലെ തലയ്യ 


ശാലിന) 








യര്‍ത്തി. 

“മംഗല്യേ!” 

ശാലിനിയുടെ ശബ്ദും 

ള്ളില്‍ മുഴങ്ങിക്കേട്ട, ബ്ല ആ മുറിക്കു 
(ൂടരും) 


. ഭ്രാന്ത്‌ 
ചു 


എന്‍െറ ചേതന അവയ പ്പു 


ത്‌ അതു കു ന്ന 
തത്തു ൭ കുടിച്ചു ചുവളറജുാത്ത ഒരു കൊച്ചകഞ്ഞില 
അല്ലംകൂടെ?” പ്പോലെ പാഞ്ഞുനടക്കുന്ന ചൃകഞ്ഞിനെ 
1 _ . 
വേണ്ട; മതി; താങ്‌ക*സടത es വ ഇനി ഞാന്‍ വിളക്കണ 
ട്ടെ. 


ശാലിനി പോകാന്‍ തീരക്കുകാട്ടിയി 


ലല. ആത്മകഥയുടെ എന്‍റ ഒ 

Hy രു വളി റ 
സാവധാനം നിവര്‍്മിക് വര്‍ രെ അലോസരം ക ങ്ങിക്കിടക്കുന്നവ 
മ്മയെപ്പറററി പറഞ്ഞ ക്കൊണ്ടിരുന്നു. അ വേഗം അത - എത്രയും 

€ പ്പോള്‍ അ തണയുന്നുവോ 

ങ്ങിപ്പോയി വൾ രേ നന്നു” -- അത്രയും 

അനന്തന്‍ ക്കുക എല്ലാവരു 

മലകള്‍ സഹതാപാര്‍ ൦ സുഖമായി ഉറങ്ങട്ടെ -— 
cic ശാലിനി ശ്രദ്ധി 9 ന 
നിക്ക്‌ B ? 

ആരം ഒരു പുതിയ ജിവിതം സ്വന്തം അമ്മു 


ഭിച്ചാല്‍ കൊള്ളാമെന്നുണ്ട്‌, 


നിമാരംഗത്തു* ഇനീയ്യ സി 


2 പിടിച്ചുനില്ലാന്‍ 
42 


(തുടരും) 








ഒരു കഞ്ഞിനൊ ജനനം 
ആവശ്യമില്ലെങ്കില്‍ സ്വീകരിക്കാവുന്ന 
ഏററവും വിശ്വസനീയമായ താല്‍ക്കാ 
ലിക ഗര്‍ഭനിരോധന മാര്‍ഗ്ഗമാണ്‌ ഗര്‍ഭ 
നിരോധനഗുളികകളടെ ഉപയോഗം.ലോ 
ഒത്തിലൊട്ടുകെ പത്തുകോടി സ്ത്രികള്‍ 
ഗര്‍ഭനിരോധന ഗുളികകള്‍ ഉപയോഗി 
ച്ചിട്ടുണ്ട്‌ എന്നു കണക്കുകശ വ്യക്തമാക്കു 
നു. ഗര്‍ഭനിരോധന ഗുളികകളില്‍ ശക്തി 
യേറിയ ഫോര്‍ മോണുകളാഞണുള്ള ത്‌. 
ചില സ്ത്രീകളില്‍ ഈ ഹോര്‍മോണുകള്‍ 
പല അനാവശ്യഫലങ്ങളും ഉണ്ടാക്കാറു 
ണ്ട്‌. ചില സ്തീകളടെആരോഗ്യംതന്നെ 
തകരാറിലാകുവാനും ഗര്‍ഭനിരോധന ഗു 
ഭികകള്‍ കാരണമായിത്തിരാറുണ്ടു”. 

ഏതെങ്കിലും ഒരു പ്രത്യേക സ്ത്രീയില്‍ 
അനാവശ്യഫലങ്ങള്‍ പ്രകടമാകുമോ 
എന്നു നമുക്കു മുന്‍കൂട്ടി നിശ്ചയിക്കാന 
സാദ്ധ്യമല്ല എന്നാല്‍ ഗര്‍ഭനിരോധന ഗു 


ഉടനെ 











ഡോക്ക്ടര്‍ കാനം ശങ്കരപ്പിള്ള 
കോ 


അവയുടെ അനാവശൃൃഫലങ്ങളും ദോഷ 
ഫലങ്ങളും നമുക്കിന്നു വ്യക്തമാണ്ട്‌ പഠ 
നങ്ങള്‍ കാണിയ്ുന്നത്‌ വളരെയധികം 

കള്‍ക്ക്‌” ഇത്തരം ഗുളികകള്‍ കാര്യമാ 
യ ദോഷമൊന്നും ചെയ്യുന്നില്ല. എന്നാ 


ണു. 


ഗുണങ്ങരം 

ആവശ്യമില്ലാത്ത ഗര്‍ഭധാരണം മാന 
സികപ്രശ്‌നങ്ങള്‍ക്കു കാരണമാകും സാ 
മ്പത്തിക ബുദ്ധിമുട്ടുകള്‍ക്കും കാരണമാകും. 
ചിലപ്പോള്‍ ഗര്‍ഭധാരണം മാതാവിന്‍െറ 


TEE 


ളികകളെക്കുറിച്ചു” ഒരു സാമാന്യജ്ഞാനം 
കിട്ടിയാല്‍ അവ തനിക്ക്‌ യോജിച്ചതാ 
ണോ എന്നൊരു സ്ത്രീയ്ക്ക്‌ കണ്ടപിടിഷ്ക്കാന്‍ 
കഴിയും. 


ജീവിതചര്യ 


ഗര്‍ഭനിരോധനം ഒരു ചികിത്സയല്ല 
കുട്ടം ബസംവിധാനത്തിനുവേണ്ടി ദമ്പതി 
കള്‍ അവലംബിക്കുന്ന ഒരു ജീവിതചര്യ 
യാണു്‌. ഗര്‍ഭനിരോധന മാര്‍ഗ്ഗങ്ങളുടെ 
ഉപയോഗം ഗര്‍ഭനിരോധന മാര്‍ഗ്ഗങ്ങള്‍ 
സ്വീകരിക്കാന്‍ തീരുമാനിച്ചാല്‍ ഓരോ 


മാര്‍ഗ്ഗത്തിന്‍റയും ഗുണ ദോഷങ്ങളെ തൂ 
ലനംചെയ്ത നോകോണ്ടതാണു”. ഗര്‍ഭനി 
രോധനത്തിനായി ഗളികകൾകഴിയ്ക്കാന്‍ 
ഉദ്ദേശിക്കുന്നവര്‍ അറിഞ്ഞിരിക്കേണ്ട 
ചില സംഗതികള്‍ ഇവിടെ വിവരി 
കട്ടെ. 


വളരെയധികം പരീക്ഷണ നിരീക്ഷണ 


ങ്ങള്‍ക്കു - വിധേയമായിട്ടള്ള ഒന്നാണു്‌ 
ഗര്‍ഭനിരോധന ഗുളികകള്‍, അതിനാല്‍ 


ആരോഗ്യത്തെ ഹനിച്ചെന്നുവരാം; അഥ 
വാ മാതാവിനെതന്നെ ഹനിച്ചെന്നുവ 
രാം, മൂന്നിലേറെ ഗര്‍ഭധാരണങ്ങള്‍ മാ 
താവിന്‍െറ ആരോഗ്യത്തെ മിക്കപ്പൊഴും 
ദോഷകരമായി ബാധിക്കും. 
മാതൃമരണങ്ങള്‍ ഏററവും കൂടുതല്‍ സം 
ഭവിക്കുന്നതു” 20 വയസ്സ്റിനുമുമ്പുള്ള ഗര്‍ഭ 
ധാരണം, രണ്ടുകൊല്ലത്തില്‍ കുറവും ഇട 
വേളയില്‍ കൂടെക്കൂടെയുള്ള ഗര്‍ഭധാരണ 
ങ്ങള്‍, 35 വയസ്സിനുമേലുള്ള ഗര്‍ഭധാര 
ണം എന്നിവയിലാണ്‌. വികസ്വരരാജ്യ 
ങ്ങളില്‍ ഗര്‍ഭംധരിക്കാവുന്ന പ്രായത്തിലു 
കള സ്ത്രീകളിലെ മരണനിരക്ക്‌ അതേ പ്രാ 
യത്തിലുള്ള പുരുഷന്മാരിലെ മരണനിര 
ക്കിനേക്കാള്‍ കൂടുതലാണ്‌. ഈ ഉയന്ന മ 
രണനിരക്ക്‌ കുറച്ുകൊണ്ടുവരാന്‍ ഗര്‍ഭ 
നിരോധന ഗുളികകള്‍ക്കു കഴിയും. 


സ്‌ററീറോയിഡ്‌ 


ആത്തവചക്രത്തിനിടയില്‍ സ്ത്രികളില്‍ 
ഉണ്ടാകുന്ന ഹോര്‍മോണുകള്‍ പരീക്ഷണ 


43 














ശാലയില്‍ നിര്‍മ്മിച്ചുമിശ്രിതമാക്കി എ 
ടുത്താണ്‌ ഗര്‍ഭനിരോധനഗുളികകള്‍ ത 
യ്യാറാക്കുന്നതു്‌. ‘Steroids’ എന്നതരം 
ഹോര്‍മോണുകളാണിവ. “ഈസു്‌ടോ 
ജന്‍, “പ്രോജസ്സറോണ്‍” എന്നീ ഹോര്‍ 
മോണകള്‍ ഇതില്‍ അടങ്ങിയിരിയ്കുന്നു. 
ശരീരത്തിലെ ഹോര്‍മോണ്‍ നിലതെ 
ററിച്ചു്‌ സ്ത്രീബീജം രൂപമെടുക്കാതിരി 


രുത്തപ്പെട്ടു തുടങ്ങുന്നതോടെ 
യെ അപ്രത്യക്ഷമാകും 


ഇവ തനി 


ദോഷങ്ങറം കുറവു 


ഇപ്പോഴിറങ്ങുന്ന ഗര്‍ഭനിരോധനഗുളി 
കകളില്‍ “ഈമ്രസ്റ്റാജന്‍” വളരെ കുറവാ 


ണര്‌. 30 മുതല്‍ 50 വരെ മൈക്രോഗ്രാം 

ക്കാന്‍ ഇവ കാരണമായിത്തീരുന്നു. അ മാത്രം അതിനാല്‍ ദോഷഫലങ്ങള്‍ താ 

തിനാല്‍ സ്ത്രീ ഗര്‍ഭിണിയാവില്ല. രതമ്യേന കുറവാണ്‌. അപൂര്‍വ്വമായി 
“ഈസ്‌ട്രോജനും” “പ്രോജസ്റ്ററോ 


ഉണ്ടാകാവുന്ന ഒരു പ്രധാന ദോഷമാണു* 
രക്താ കട്ടപിടിക്കല്‍ (Thrombosis) തല 
ച്ചോറിലെ രക്തകുഴലിലാണു* ഇതു സം 
ഭവിക്കുന്നതെങ്കില്‍ ടപക്ഷവധം” ഉണ്ടാ 
കാം. ഹൃദയത്തിലെ രക്തക്കുഴലുകളി 
ലാണെങ്കില്‍ ഹൃദയസ്തംഭനം ഉണ്ടാകാം. 
കാലുകളിലെ രക്തക്കുഴല്ലകളിലും രക്തം 
കട്ടിയാകും. അവ മററു” അവയവങ്ങളി 
ലേയ്ക്ക്‌ മാററപ്പെട്ടാല്‍ Embolism എന്ന 


ണം” അടങ്ങിയ മിശ്രിതഗുളികകള്‍ക്കാ 
ണു്‌ ഏററവും പ്രചാരം. ഇത്തരം ഗുളി 
കകള്‍ ഒരുമാസം 21 എണ്ണം വീതം കഴി 
ജൂണം. ഏഴുദിവസത്തെ ഇടവവേളത്ത്ു 
ശേഷം വീണ്ടും കഴിയ്ക്കണം. ഇടവേള 
യില്‍ ആത്തവസ്ധ്രാവം ഉണ്ടാകും, അതു 
ക്രമത്തിനുതന്നെ ഉണ്ടാവുകയും ചെയ്യം. 
ആദ്യകാലത്തിറങ്ങിയിരുന്ന ഗര്‍ഭനിരോ 
ധനഗുളികകളിലെ. “ഈസ്‌ട്രോജ”ന്‍െറ അവസ്ഥയുണ്ടാകും. ഇതെത്തുടന്നും പക്ഷ 
അളവു” വളരെ കൂടുതലായിരുന്നു അനാ വധവും ഹൃദയാഘാതവും ഉണ്ടാകും. 
വശ്യഫലങ്ങള്‍ ഏറിയിരുന്നതിനാല്‍ 
“ഈസ്‌ട്രോജന്‍െറ” അളവു്‌ ഇപ്പോള്‍ വ പാടില്ല. 
ളരെ കുറച്ചിട്ടുണ്ട്‌; ലു 
“പ്രോജസ്റ്ററോണ്‍” മാത്രം അടങ്ങിയ 
മിനി" ഗര്‍ഭനിരോധന ഗുളികകളും ഇ 
പ്പോള്‍ ലഭ്യമാണു”. ഇത്തരം ഗുളികകള്‍ 
അണ്ഡവിസര്‍ജ്ജനത്തെ തടയുന്നില്ല. 
എന്നാല്‍ അവ ഉല്ലാദനക്ഷമമല്ലാതായി 
ത്തീരാന്‍ ഇത്തരം ഗുളികകള്‍ കാരണമാ 
യിത്തീരുന്നു. മിനി ഗുളികകള്‍ മിശ്രഗു 
ളികകളെപ്പോലെതന്നെ ഫലപ്രദമല്ല. 
40 വയസ്സിനുമേലുള്ള സ്ത്രീകള്‍ ഗുളിക 
കള്‍ കഴിക്കാന്‍ പാടില്ല. രക്തകുഴലുക 
ളില്‍ രക്തം കുടുപിട) ജു ‘Thrombosis’ 
എന്ന രോഗം, ഹൃദ്രോഗങ്ങള്‍, ചില ര 
ക്തരോഗങ്ങള്‍ എന്നിവ ഉള്ളവര്‍ ഗുളിക 
കള്‍ കഴിക്കാന്‍ പാടില്ല. എന്നാല്‍ നമ്മു 
ടെ നാട്ടില്‍ Thromboടiട രോഗം വളരെ 


അമിതമായ രക്തമര്‍ദ്ദം, പൊണ്ണത്തടി, 
പ്രമേഹം, രക്തം കട്ടപിടിയ്ക്കുന്ന രോഗം, 
എന്നിവ ഉള്ളവരിലും 35 വയസ്സിനുമേല്‍ 
പ്രായമുള്ള വരിലും ഹൃദ്രോഗങ്ങളും രക്ത 
ക്കുഴല്‍രോഗങ്ങളും ഉണ്ടാകാനുള്ള സാ 
ദ്ധൃത കൂടുതലാണു. ഇത്തരം സ്ത്രീകൾ 
5 വര്‍ഷത്തിലേറെ ഗര്‍ഭനിരോധനഗുളി 
കകള്‍ സേവിച്ചാല്‍ കുഴപ്പം ക്ഷണിച്ചുവ 
രുത്തുകയാവും ഫലം. 


(ബ്രിട്ടനിൽനടത്തിയ വിപുലമായ പഠ 
നനിരീക്ഷണങ്ങള്‍ കാണിക്കുന്നതു്‌ ഗര്‍ 
ഭനിരോധന ഗുളികകള്‍ സേവിക്കുന്ന 35 
വയസ്സിനു താഴെയുള്ള സ്ത്രീകളില്‍ മരണ 


നിരക്ക്‌" 20,000 നു്‌ ഒന്നുമാത്രം എന്നാ 
കുറവാണു്‌. അതിലും എത്രയോ കൂടുത ണു്‌. ഗര്‍ഭധാരണം, പ്രസവം എന്നിവ 
ലാണ്ട്‌ മാതൃമരണങ്ങള്‍. ഏതെങ്കിലും കൊണ്ടുണ്ടാകുന്ന മരണനിരക്കും ഇതുത 
ഒരു പ്രത്യേകസ്ത്രീയില്‍ അനാവശ്ൃഫല , ന്നെയാണു”. 35-44 പ്രായത്തിലുള്ള 
ങ്ങള്‍ പ്രകടമാകുമോ എന്നു മുന്‍കൂട്ടി പറ 


സ്ത്രീകളില്‍, അവര്‍ ഗര്‍ഭനിരോധന ഗുളി 
കകള്‍ ഉപയോഗിക്കുന്നവരാണെങ്കില്‍ മര 
നിരക്കു 3,000 ത്തിനു” ഒന്നാണു്‌; 45൯ 
മുകളില്‍ 700 നു്‌ ഒന്നും. ഇതു്‌ 1958 
മുതലുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കി 


യാന്‍ സാദ്ധ്യമല്ല. മനംമറച്ചില്‍, ഇട 
യ്ധിടെ നേരിയ രക്തസ്രാവം ഇവ മിക്കവ 
രിലും ഉണ്ടാകും. എന്നാല്‍ കുറച്ചുനാള്‍ 
കൊണ്ടു്‌, ശരീരം ഗുളികകളുമായി പൊ 


44 








' ഇസ്‌ദൂടാജന്‍* വളരെ കൂടുതലായിരു 








ധങ്ങൾ ഗര്‍ഭനിരോധനഗുളികകളുടെ ലം 
തൃക്ഷമതയെ കുറന്ത്ും. ക ee 
രികള്‍ം, ശമനൌഷധങ്ങള്‍, ആന്‍റ 

യോട്ടിക്കു കള്‍, ക്ഷയതോഗചികി ബങക, 
ഒഓഷധങ്ങള്‍ എന്നിവ ഉദാഹര 
ഗുളികകള്‍ കഴിച്ചു തുടങ്ങാന്‍ അ 
തുന്ന സ്ത്രീകള്‍ അവര്‍ കഴിച്ചും ss 
ജ്ന്ന ഗുളികകളുടെ വിവരം ഡോക്ട 


യാങ്‌. അന്നൊക്കെ ഗളികകളിലെ 
അതാനും. അതിനാല്‍ ഇന്നു ലഭ്യമായ 
ഗുളികകള്‍ ഇതിലും കുറഞ്ഞ മരണനിര 
ക്കേ ഉണ്ടാക്കുന്നുള്ള എന്നു കരുതേണ്ടിയി 
മിയ്ക്കുന്നു. 
35 വയസ്സിനുമേല്‍ പ്രായമുള്ള സത്രീകൾ 
ത 
ഗര്‍ഭനിരോധനഗുളികകള്‍ കഴിക്കാ ണം 
കയാണു നല്ലതു്‌. ഗുളിക ഉപയോഗ? asd ces പരെങ്ങളില്‍ 
ക്കുന്ന ചില സ്ത്രീകളില്‍ ted ge Sey വി 20 യിലുള്ള മ പാഹി 
ടുനതായി കാണാം, അത്തരം ളില്‍ നടത്തിയവ' ; | 
ഗുളികകള്‍ നിത്തി മറേറതെങ്കിലും മാര്‍ പഞ പെണ്‍കുട്ടികളില്‍ ഇളി 
En ലം കകളടെ പ്രവത്തനം വൃത്യസ്തമ ee 
വരാം. കമാരപ്രായത്തിലുള്ള. ഗര്‍ഭ 
ണവും പ്രസവവും വിഷമം പം: 
മരണനിരക്കു കൂട്ടന്നവയുമാണു്‌. ഇതു ത 





ഗുളികകളും ക്യാന്‍സറും 


ശൃയിക്കാവുന്ന 
ഗര്‍ഭനിരോനനഗുളികകള്‍ en യാന്‍ ഗുളികകളെ ആശുയിക്കാവയ 
ക്യാന്‍സര്‍ ഉണ്ടാക്കുന്നതായി തെ താണു. 1 
യി ഗുളികള്‍ കാന്‍സര്‍ ഉണ്ടാ ഗുളിക കഴിയ്ക്കുന്നവര്‍ അതു നിത്തിക്ക 


ക്കമെന്നോ ഉണ്ടാക്കുകയില്ലെന്നോ പറയാ 
നുള്ള തെളിവുകള്‍ ഇപ്പോഴും ലഭ്യമല്ല 
ഗര്‍ഭനിരോധനഗുളികകള്‍ കഴിക്കു ന 
സ്ത്രീകളില്‍ ചിലയിനം സ്തൃനമുഴകള്‍ ന 
രളമായേ കാണാറു നി 
ഗുളികകള്‍ ഗര്‍ഭാശയാര്‍ബുദം ഉണ്ടാ 

ന്നതായും തെളിയിക്കപ്പെട്ടിട്ടില്ല. എ 
ന്നാല്‍ ഒരു തരം കരള്‍രോഗം ഉണ്ടാക്കുന്ന 
തായി കണ്ടിട്ടുണ്ടു്‌. DO ae 
ഭികകളോടു സാമ്യമുള്ള ഗുളികകള്‍ നി 
ആത്തവരോഗങ്ങള്‍ക്കും പൊട്ടാ 
അവ ഉപയോഗിക്കുന്നവരില്‍ അര്‍ബ്ദ, 
ബാധ കൂടുതലായി കാണമ്ലറെടാറില്ല. 


ഗര്‍ഭനിരോധനഗുളികകള്‍ ഞ്ഞ 
ത്തത്തിനു കാരണമായിത്തീരാം. ഗുള . 
കള്‍ നിത്തുന്നതോടെ മഞ്ഞപ്പിത്തവും മ 
രുന്നു. മൂത്രത്തിനു നിറവൃത്യാസം കണ്ടാ 
ലൂടന്‍ ഗുളികകള്‍ നിത്തണം. 


ഴഗിഞ്ഞാല്‍ ആത്തവ്രസാവം ഉണ്ടായില്ല, 

ന്നുവരാം. ചിലര്‍ കുറെ വര്‍ 
യ്ക്‌ ഗര്‍ഭിണിയുമാകില്ല എന്നാല്‍ 
ല ഓഷധങ്ങള്‍ ഉപയോഗിച്ചു te 
സാവം തിരിച്ചു കൊണ്ടുവരാന്‍ na 
യ്‌ക്കും. ഗുളികകള്‍ നിത്തിയശേ 
ഗര്‍ഭിണിയായാല്‍ ശിശുവിനു sso 
ല്യം ഉണ്ടാകുമോ എന്നു ചിലര്‍ ടവ 
ക്കാറുണ്ട്‌: ഈ സംശയത്തിനു a 
സ്ഥാനമൊന്നുമില്ല: ഗര്‍ഭമലസലിനെ E 
സാദ്ധ്യതയും കൂടതലായി Bs വ 
ല്ലം ഗര്‍ഭിണിയായതറിയാതെ ഗുളിക ക 
തുടര്‍ച്ചയായി കഴിച്ചാല്‍ ശിശുവിനു 
വൈകല്യം ഉണ്ടാകാം; 


മുലയൂട്ടല്‍ 


മിശ്രിതഗുളികകള്‍ മുലപ്പാല്‍ ച 
കളയും; മുലപ്പാല്‍ നല്ലതുപോലെ ഉണ്ടാ 
യതിനു ശേഷമേ ഗുളികകള്‍ കഴിച്ചു 
ങ്ങാവു! ഗുളികകൾ ശരീരത്തില്‍ കൂടുത ളം 
ജലാംശത്തെ പിടിച്ചു നിത്തും: അത 
നാല്‍ തുക്കം കൂട്ടം. വിശ കുറയ്‌ക്കും. 


മറെറാഷധങ്ങാം 


കുഷ്ടം, മലേറിയ തുടങ്ങിയ രോഗങ്ങള്‍ 


ക്കു ചികിത്സ എടുക്കുന്നവക്കും ചികിത്സ 


ബാ 
1ല്‍ ഗുളികകള്‍ നൈരാശ്യ 
ദാം. ഗുളി ചിലര വ നക 
യോ ഗ്‌ ഡി 
ബാധിച്ച സ്ത്രീകള്‍ക്ക്‌ ളെ ഗുളികകള്‍ ഇല്ലാത & 

കാജു വിളര്‍ച്ച ചില ഓഷ്‌ 9 


ായിരിയ്കകും- 
ഇതൊരനുഗ്രഹമ " 































ന്ന) 


(21-ല്‍നിന്നും 
അറപ്പിയ്കുന്നില്ല, 
പോലെ സ 
മൊണു്‌, 
മരര്‍ജ്ജും 
തിയിലെ 
ന്നും അവയ്ക്കിതയായവ 
ന്നതു്‌ കാണ്‍കെ, 
ണ്ടോ, സര്‍വബന്ധിയായ ഒരു നി. 


തുടര്‍ച്ച) 
വാസ്തവത്തില്‍ അതു 
ാരവത്തായ ഭശ്യങ്ങള്‍ ചുരു 
ജീവനുള്ളവ മുതിയില്‍നിന്നും 
വലിച്ചെടുക്കുകയാണതു്‌, ( 
ഈ വൈവിധ്യ തയില്‍. ഓരോ 
രെ കൊന്നു തിനു 





~~ 


(23-ല്‍നിന്നും 

നെ വിളിച്ചു: “അച്ഛാ. 
വിറകകൊത്തിക്കീറിയിരന്ന വേലൂത 
ടാന്‍ തല ഉയത്ത? 


[ 


തുടരച്ചു 





ടാലി 


മടികൊ 


തടിച്ചു ചെതുമ്പല്‍ പൊഴിയുക 
യിലെ താരന്‍, 
ണ്ടാകുന്ന വട്ടംവട്ടമായ രേ 
ങ്ങള്‍ വളരെവേഗം സു, 


- എല്ലാ ദിവസവും രാ 
മറുപടിക്കു സ്റാമ്പയക്കണം, 


റില്‍ കാണുകയോ കത്തുവഴി ചികി 


യാരിന അ മധുവിനെ നേക്കു നോ 
ക്കി: “എന്താ, മോളേ... കാര്യംപറ...” 
ചോദിച്ചു കൊണ്ടു മുഖം തിരിച്ചപ്പോള്‍ 
കയററുകട്ടിലിലിരിക്കുന്ന ആറുമുഖത്തെ 
കാണ്ട്‌” ഞെട്ടി എന്നാല്‍ ആ ഞെട്ടല്‍ പു 
റത്തറിയിക്കാതെ ഭാവംമാദറി; “വന്നി 
ട്ട്‌ കൊറെനേരമായോ?? 

“ഇപ്പത്തന്നെ വന്നേയുള്ളൂ--ആറുമുഖം 
പറഞ്ഞു : 

ഞാനൊരു ചധാനപ്പെട്ടകാര്യം പാ 
യാനാണു്‌ വന്നതു“, അധികംനേരം ഇ 
രിയ്ക്കാന്‍ നേരമ ല്ല. വേഗം പോകണം * 

എന്തായിരിക്കും ഭത്താവു്‌ പറയാന്‍ 
പോകുന്നതു“? അതു ആലോചി മോ 
തിരമില്ലാതെ തന്നെകൊണ്ടുപോകില്ല 
ന്നാണോ? ഇല്ലെങ്കില്‍ ബന്ധം ഒഴിവാക്ക 
ണമെന്നോ മറേറാ... 

ആറുമുഖം തുടന്നു; 

“നിങ്ങളുടെ 





യ ട്ട്‌ i വന്നു. ചുമരും ലതപോലെ അറിയാം, എന്‍റച്ഛ 
ത്വക്ക്‌രോഗങ്ങള്‍, രഹസ 


രോഗങ്ങള്‍, 
ഴിച്ചില്‍ 


< ഞ്ഞതടിപ്പു*, ചൊ 
ലുള്ളതും വേദനുയോട്ടകൂടി നീരുവ 


പഠ്സക്കുന്നതും 
വുഴ്ചക്കടി, 





വല്ുഭശ്ശേരി ത്വക്ക്‌രോഗചികിത്സാ 
ക്കുകയോ ചെയ്യക. 


വിലെ 10 മുതല്‍ വൈകിട്ടു“ 6 വരെ 


വല്ഭശ്ശേരി ത്വക്ക്‌്രോഗ ചികിത്സാലയം 


ട്രാന്‍സ്റ്രോര്‍ട്ടു്‌ ബസ്‌*സ്റ്റാന്‍ഡിനുസമീപം ( 


വാര്‍ത്ഥാസിനു്‌ എതിരവശം) 


ചങ്ങനാശ്ശേരി, 686101 കേരളം ഇന്‍ഡ്യാ 
ൽ 40 
























































“ അതുകൊ 
റ ിക്കാരനാണു്‌, അതു 
അല്പം മയന്‍ ശുൂണ്ട പി 
Ne മോതിരം അതു ഇതു നാ) 
[ ഞ്ഞു” ബുദ്ധ മൃട്ടിക്കുന്നതു . 


എ പ ച്ലനറി 
വന്‍ തൊറിദ്ധരിക്കരുതു ക 
E തെ ഞാന്‍ ഒരു മോതിരം പ 
യ 2 

ന്നിട്ടണ്ടു”. 
പ്പിച്ചുകൊണ്ടോ വാ ട്ട % ee 


റുരുഖം ഒരു മോതിരം 
രറനേക്കു നീട്ടി. ക 
യ ടെ മുഖത്ത്‌ പ്രകാശത്ത 
y റി. 
കന്നുകള്‍ അത്ഭുതം രി 
“അമ്മുവിന്‍െറ കണും ന 
ണാനാവില്ല. എറെ ല്‍ 
es നല്ല ദീവസംനോക്ക 
യൊ 5 ളു 
യില്‍ത്തളന്ന അമ്മുവിനെ ട്ട 
ഴ്ച 
ണ്ടുവന്നാക്കണാ. ee 
PSS കാതില്‍വീണ 
മ യ) യിരുന്നു. 
1'ല്‍ തേന്മഴയായ്‌ Tak 
i a അമ്മാവാ.” ആറര 
പോയി 





യാ തൃപഠറഞ്ഞു': 





റ - 
¢ 
| 
y 
i 
Emre 
നിക്കു 
“പോയിട്ടവരാം, അമ്മു ണി 
വശ്യമായി ഒരിടത്തു പോക്‌ ത്തേക്കി 
. തറുമുഖം ശൃതിയില്‍ മുറ 
അ യ 
റങ്ങി. മോതിര 


ന്ന 
൪ കയ്യിലിരുന 
വേലുതട്ടാന്‍ ന 
മിലേ വീണ്ടും വീണ്ടും 
നോക്കിക്കൊണ്ടേയിരുന്നു... [ 
വേലുത്തട്ടാന്‍ല്‍ ണാ 
ഒ രം! 1 
വൈരമോത ‘see 
PE nee നണ്ണി ലം 
3 നം തിരി 
രുന്ന സമാധാ 3 വ 
നല കനിഞ്ഞു” കട്ടിലിന്നടി 
-- മറെറാര 
അ വട്ടി വലിച്ചുതുറന്നു൦ മ Sn 
രാ el ടമ . യഥാര്‍ത്ഥ ee 
തിര ത്തു... യ ജ 
തിം എന്നിട്ടു ae 
ത്ത ഇതിന്‍ മോതിരം പൊട 
ത്ത 
ണററിലേക്ക്‌ ഒരേറുകൊടുത്തു 8 
അമ്മുവാകട്ടെ തം 
ങ്ങൾ ഒന്നും അറിഞ്ഞതേയ 


ക്കി .. 


ടൂത്തതായി 


നാടക 


OO 





47 






































നേ 


ടവലും നാടകവും സിനിമയും ക 
വിതയുമൊക്കെ മനുഷ്യന്‍െറ മാനസിക 
സുഖത്തിനുള്ള വയാണു'. മനുഷ്യനെ 
നരകത്തിലേക്കു” വലിച്ചെറിയുന്ന പിശാ 
ചുക്കളായിത്തീരരുത്‌, അവ, ഒരിക്കലും. 
ഈ സത്യം മറന്നുകളയുന്ന്‌സര്‍ഗ്ഗാത്മക ക 
ലാകാരന്മാര്‍” ഇന്ത്യയില്‍ ഒരുപാട്ടപേരു 
ണ്ടെന്നത്‌ ഖേദകരമല്ലയോ? മലയാളത്തി 
ലാണെങ്കില്‍, പരാതിസ്ത്റാഹിത്യവും 
പ്രതിഷേധ സാഹിത്യവും വളരെക്കൂട്ടത 
ലാണെന്ന്‌ നമുക്കറിയാം. കല പ്രാധാ 
ന്യേന കളിയാണെന്ന്‌, ദിവ്യമായ കളി 
യാണെന്നു“, പല കഥയെഴുത്തുകാരും ഓര്‍ 
ക്കാറേ ഇല്ല. 
പ്രപഞ്ചം ഇരഭ്വരന്‍െറ ലീലയാണെ 
ങ്കില്‍ ഓരോനോവല്യം, ഓരോ നാടകവും 
തത്തത്‌കത്താവിന്‍െറ ലീലയായേ തീരൂ 
“അപാരേ കാവ്ൃസംസാരേ...* എന്നല്ലേ 
സര്‍വസ്വീകൃതമായ പ്രമാണം? എന്നിട്ട 
മെന്തേ നമ്മുടെ കഥയെഴുത്തുകാരില്‍ പല 
രുടേയും “സ്ൃഷ്ടി'കള്‍ ജഡപ്രായങ്ങളോ 
ശോകക്കൂമ്പാരങ്ങളായോ ആയിത്തീരുന്ന 
ത്‌? സൃഷ്ടിയുടെ ആത്മാവല്ലേ, അല്ലെ 
ങ്കില്‍ ആകേണ്ടതില്ലേ, ആനന്ദം? 
ഇത്തരം ചിന്തകളുമായാണു്‌ ഞാ൯ അ 
ല്ലം വിസ്തരിച്ച ഒരു മലയാളനോവല്‍ വാ 
യനയിലേക്കു്‌ കടന്നുചെന്നത്‌. ആറു്‌“. 
നോവലുകള്‍: ആറില്‍ നാലും മലയാള? 
കള്‍ രചിച്ചത്‌; . ബാക്കി രണ്ടെണ്ണം, പ 
ടിഞ്ഞറേന്‍ബംഗാളികളുടേതെങ്കിലും; ഭം 
ഗിയായി മലയാളികരിക്കപ്പെട്ടത്‌. മല 
യാളികളില്‍ രണ്ടുപേര്‍ കളാണ്‌. വി 
ഷയവൈവിധ്യവുമുണ്ടു്‌ . വേണ്ടുവോളം; 
ഒരു നോവല്‍ കൊള്ളക്കാരുടെ ജീവിത 
ത്തെ പശ്ചാത്തലമായി കൈക്കൊ 


] 


ശ്രീ. കുറിച്ചിത്താനത്തിന്‍െറ 
രീതി. 
നു്‌. 


ക്റിച്ചിത്താനം 
“ചമ്പല്‍ത്തടത്തിലെ കൊള്ളക്കാരി"യാ 
യ സുത്‌ലി സുല്‍ത്താന്‍സിംഹനെ കാ 
ഞംമുമ്പു്‌ നല്ലൊരു നത്തകിയായിരുന്നു. 
കൊള്ളക്കാരിയായപ്പോള്‍, അവള്‍ ആ 


ശിവരാമപിള്ളയുടെ 


നിലയ്ക്കും മിടുക്കിയായി. ഭത്മാവിന്‍ൊ 
മരണത്തിനുശേഷം അവൾ നാട്ടാക്ക്‌ ശ 


രിക്കുമൊരു പേടാിസ്വപ്പമായിത്തീരുന്നു. 


അവളുടെ മരണം ധീരോദാത്തമത്രെ. 
ഈ നോവല്‍ രണ്ടാംപതിപ്പാംകയാല്‍, 
(ഒന്നാംപതി 


പ്പ്‌ 1970-ല്‍) ഇത്രയും പറ 
ഞ്ഞാല്‍ മതിയായിരിക്കാം. ഗതാനുഗ 


തികമെങ്കിലും ഈര്‍ജ്ജസവലത കെട്ടതല്ല, 





നോവലിന്‍െറ 
“ശരാശരി” 


ആഖ്യാന 
ഒച്ഥപറയാനറിയാം അദ്ദേഹത്തി 
ഈ കഴിവു്‌ “നാറാണക്ക്‌ല്ലിന്‍െറ 


ശില്ലിയായ എ. പി. ചെല്ലപ്പന്‍നായക്കും 
ഉണ്ട്‌. 
പുസ്തകത്തിന്‌ വയസ്സ്‌ 
അതിഭാവുകത്വത്തിന്‍െറ എത്തിനോട്ടങ്ങ 


മൂന്നാപേതീപ്പിലെത്തിയ ഈ 
പതിനാറായി. 


് ന്നും ഭൂണ്ടെങ്കിലും, നായകന്‍  അല്ലുണ്ണിയുടെ 
മറെറാന്നു്‌ ഭാരതവിഭജനാനുന്തരമുള്ള കുഷ്ലരോഗത്തിനെറ ഭൂര്‍ഗന്ധം അടിമുടി 
വേതാളകേളികളെ വരച്ചുകാണിക്കുന്നു. യുണ്ടെങ്കിലും, ഹൃദയഹാരിയായ ഒരു 
(ആര്‍ തടയും; ഇനിയൊന്നു" ഇന്നത്തെ പ്രേമകഥയെന്നനിലയില്‍ “നാറാണക്ക 
നമ്പൂതിരിയുടെ ജീവിതത്തിന്‍െറ തിള ല്ല" ഇനിയും ധാരാളം വായനക്കാരെ 


ഞന്ന ഒരു കുറുക്കുമുറിനല്‍കുന്നു യജ്ഞം) 
വേറൊന്ന്‌ അച്്ൃനായ “മൃഗത്തെ സാ 
ഹിത്യകാരിയായ മകളുടെ കണ്ണുകളിലൂ 


സമ്പാദിക്കും. 
സര്‍വ്വഥാ സുന്ദരമായിട്ടുണ്ടു്‌. 


കാവമ്മയുടെ ചിത്രണം 


“യജ്ഞ'മാണു്‌ ഇക്കൂട്ടത്തില്‍ ഏററവും 

ടെ കാണിച്ചുതരുന്നു; മററു രണ്ട നോവല പ്രസിദ്ധം. അതു്‌ സമ്മാനംനേടിയ 

ൽളാകട്ടെ അസാമാന്യങ്ങളായ രണ്ടു പ്രേ നോവലാണല്ലോ. സമ്മാനം കിട്ടിയതു 

ങ്ങളുടെ ഭാവോജ്ജവലാവിഷ്‌കാരങ്ങ കൊണ്ടുമാത്രം ഒരു നോവല്‍ മോശപ്പെട്ട 

ളത്രെ, തായിക്കൊള്ള ണമെന്നില്ല എന്തായാലും, 
LER 











വയവ 
1. എ 
യജ്ഞം” മോശപ്പെട്ട നോ sl 


ചചിട്ട്‌ം *നാറാണ്‌ക്കല്ലിനേകാന്‍ a 
പ്പെട്ടതാണെന്നുഴ പറയോ ൨ 30 ക്‌ 
കൂടുതല്‍ മെച്ചപ്പെട ധില്ലം. കുട ക 

ഷേ, കൂടുതന്‍ പൃകടാാ 
മെച്ചപ്പെട്ട ഭ ക os 


രചനോദ്ദേശ്യം-ഇവടയെല്ാര [ 
$a അതിനൊക്കെ 
ത്തിന്നവകാശപ്പെടു ത 
മെ, കൂടുതല്‍ വൈദഗ്ധ്യ 
ന ° രവ! 
നിര്‍വ്വഹിക്കപ്പെട്ട പാതരചന. സ ന 
ഘടന എന്നീ മേനുകജൂമുണ്ടു ee 
ത്തിന്‌. ഇതിന്നര്‍ത്ഥം “യജ്ഞ 9 
മികച്ചു നോവലാണെന്നാദണാ? Pee 
ക « വ 
ടഇന്ദുലേഖ്‌യുടേയും അഫ്‌൨ 
മക ളുടേയും പാരമ്പരഴൃത്തിലുള്ള ക 
ദപ്പെട്ട നോവലാണെന്നല്ലാതെ, മല ക 
സാഹിത്യത്തില്‍ ചിരപ്രതിഷ്ഠടനേട 
ഒരു കൃതിയായിട്ടൊന്നും 
കാണാനൊക്കില്ല 


ണ്ണാടിയുടെമുമ്പില്‍ 


കളേയും, കലാചതുരമായി, 


തിക്കാം. രണ്ടു നായികമാരേയും 


അതി 


എം. ഷണ്മുഖദാസ്‌ 





പ്പിച്ച്‌, ഇതു്‌ നമ്പൂതിരിസമുദായത്ത 
ഒന്‍റ കഴിഞ്ഞ മുപ്പതുനാല്ലതുകൊല്ലത്തെ 
കഥയാക്കാനാണു്‌ ശ്രീദേവി ശ്രമിച്ചിട്ടു 
അവരുടെ ശ്രമം പാഴിലായിട്ട 
ല്ല പക്ഷേ, ഈ “വിജയം “പരാജയ 
മറെറാരുവിധത്തില്‍-- സോ 
ഷ്യൃല്‍ ഡോക്യമെന്‍ററിക്ക്‌ കലാപരമാ 
യ മേന്മ പൂര്‍ണ്ണമാകാന്‍ പ്രയാസമാണെ 


ള്ളത്‌. 


മാണ്‌, 


ന്നതുതന്നെ കാരണം. 
* ക്രാഫ്‌ ററ്‌* 


“യജ്ഞ” ത്തെ 
അരേയും മകളുമായ 
5 രക്കഥ'യ്‌ 

രണ്ടു കഥാനായികകളുടെ ee 
ലൂടെ, രണ്ടു തലമുറകളെ നമ്മുടെ ൦ 
കൊണ്ടുവരുന്നതില്‍ 
കെ. ബി. ശ്രീദേവി വിജയിച 
ഇവരിരുവരേയും se ee 
2 വരുമായി ബന്ധപ്പെട്ട ആള്‍ 
ളനം സമര്‍ത്ഥമാ 
യി, ഏകോപനരീത്യാ അവതരിപ്പിച്ച? 
7 മായിട്ടാണെന്ന്‌ സമ്മ 
ട്ടുള്ളത്‌ സ്തുത്യര്‍ഹ ട്ട ന 
തായ പ്രത്യേകരീതിയില്‍ *“സമനവയി 


എന്ന പേരില്‍ അറിയ 
വൈ 

പ്പെടുന്ന ആഖ്യാനശില്ലനിയന്ത്രണ | 

[ ഞ്‌ ശ്രീദേവ്വിയുടെ പ്രധാന 


5 ദനക്ഷരത 
തരം അവരുടെ നം കു; 
൭ ൭.൪൪. . ൭ 
8 ണ റരാശരിയില്‍ ന പി 
. ്‌ യ വര്‍ണ്ണനകളും; പ്രസ 
൭൧14.9 t ന 
ഷണങ്ങളുാ യജ്ഞ ക 
ഷ്ടി 2 
മാണ്ട്‌ വിവാഹകാലം 
വ്ര ന 
നമ്പ 
* ണന്നലത്തെ റ 2 
ഞമ; ഇ 
റം, അധയജ്ഞമേ ആയ: യ 
തു ഷന്ാക “ലാഈ മാരീ” ജിനു യ 
പൂരും 
[ തൃമേ വിവാഹം ന 
ധെങ്കില്‍മാത ന 
ജ്ഞമാവൂ എ 
ത്തില്‍ യജ്ഞ വ 
വീസിദ്ധാന്താ കഴപ്പമൊ ടി 
നാം ജീവിച്ചിരിക്കുന്ന ee ea 
ന്‍െറ സംവേദനിയത ത്തില്‍ ി 
യ 
വസ്ഥയിലേ റ 
fe ശ്രീറേവിയെന്ന wed 
ന്ന 9 റര്‍ശ 
സിന്‌ സപന്തതായൊല്‍ aes Bl 
ക ജിപിതമൂല്യബോധമു 


കട്ട്‌; 
p ന്മാര്‍ പറഞ്ഞു . 
ക്കാറെമിക്‌ നിരൂപക മറുചോദ്യമേ 





നന സം 


ഞ്ാനുള്ളൂ 


രു 

ശരീിയായിരിക്ക ഒ ദര്‍ശനംകൊണ്ട്‌ം 
oy ള്ള 

യുള്ള: പഴയ മട്ടി ായകൊടുത്താലുംം 


[ യില്‍ 
ന eR വിശേഷം? പുതിയകുപ്പി 
എന്നു 


നോവ്‌ 
ിറക്കുകയാണോ 
വ വിശ്വാ 
ലാ ധര്‍മ്മോ? ബാ തിബ 
വമാണപ്രകാരമുമ്ള. പുട തി 
Se ഉല്ലതിഷ്‌ ണത 
ധറൂ3 
ലം തിര്‍ 
ലിയ നോവലിന്‍െറ 
പ മനോജ്‌ ബോസിനെ 
Se ല്‍ “ഡോക്യമെന്‍ററി യ see 
Te “ആര്‍ തടയും” കരുത്തുററ 
വലാണു്‌; 
ടയായ ഏററവും ne 
ളിലൊന്ന്‌. നൂ൮൭. 
തരങ്ങള്‍; വിഭജനാന 
പൂര്‍ണ്ണവിശാലദശ്വ സ ലെ 
തതോ വേതി കി 
ചാര 
ന ക അതിന്‍െറ ഉടമ 
(വെള്ളമില്ലാത്ത 


തഭാരതത്തിഒന്‍റ 


പ. 
തു 
തിഷ്ഠനേടുന്നു ഇ 
ee Se തീക്ഷ്‌ മമായം 
മായ കലയിലൂടെ 
ക 
അനാവരണമാണു ൦ 


ന്‍െറ രന ന രന്‍ 
“ദർശന” വായനക്കാര 
തനെ 3൪൭൦ 


49 























പതിനൊന്നു? 


വൂംഷുനെനോ, കണ്ണമിഴിക്കാനരു 
വിയത്തിലരിച്ചനടപ്പൂപുകയുടെ- ലല 
വെള്ള പ്പുലികള്‍ 
കളിമണ്ണുകഴച്ചുചമച്ചൊരു 
കക്കകള്‍ നരം Sina 
പഴതാം തുകലുല പള്ള നിറച്ച 
മാഴി 
കണ്ണതുറിച്ചും കാററുവലിച്ച eee 
കുമിയും കനലില്‍ ഉരുകംകക്കകള്‍ 
യരുംപുകയില്‍ കറകൾകളഞ്ഞു - 
വെടിച്ചായ്‌ 
വെണ്‍ പൊടിയായ്‌ 6 നിര്‍പ്ൃതിയന 
ഇപ്പൊടിയല്ലോ പുശുന്നുപു | 
ഭിത്തികളില്‍ പ 
ഇപ്പൊടിയല്ലേ വേലിതിരി 
വെണ്മകൊട്ടക്കുന്നു. ca 
ഉപ്പൊടിയല്ലോ നൂറായ*വെറില- 
മേലേതേ 
മുരുക്കിരുപ്പിയവെണ്‍ ഭിത്തികളില്‍ ചോര 
പ്പാടായ്‌തീരുന്നു, 
ഇപ്പൊടിയാകിയ കക്കകള്‍മുന്നം 
ഏതോകടലിന്‍െറ കയങ്ങ; 1ല്‍ 
a 
വ്ൃഗ്രതതാവ? കിങ്ങ്‌ രവം va 
എത്രസുഖങ്ങള്‍ കൊതച്ചവര്‍, 





മേല്‍ അടിച്ചടിച്ചേല്ലിക്കാനുള്ള ഒരവസ 
രം പോലും വാഴാക്കിക്കളയുന്നീല്ലെന്ന 
ഏകഭോഷമേ മനോജ്‌ ബോസിനുള്ള 
ആ ദരശനമെന്തെന്നല്ലേ? നോക്കൂ... 
ഹഫൂല്ലരയ്ചെന്തു സംഭവിച്ചു! 
അവള്‍ ജനിക്കുന്നതിനു മുമ്പു” തുക്കുമര 
ത്തിലേററിയ അമ്മാവനെക്കുറിച്ചു* ചവി 
ന്തിച്ചു്‌ വ്യാക്ലപ്പെടുന്നു: “ഇന്നത്തെ കാ 
ചമെങ്ങനെയുള്ള താണെന്നു നോക്കൂ അ 
കി ആത്മാഹുതി വിഫല 
ത്ത സ്ഥാപിതതാല്ലരൃക്കാരും 
eet ane പിണീയാളകളുമാ 
സംഘം രാഷ്ട്രീയനേതാക്കള്‍ രാ 
ജ്യത്തെ നശിപ്പിച്ചു. ഞങ്ങളുടെ. എല്ലാ 


50 


ചുഴികളിലലകളില്‍ നിലയില്ലാ- 
| തവരെത്തി 
ഒയാട്ടക്കുമൊടുങ്ങ? കടല്‍ക്കരയില്‍! 
ദുഃഖസ്‌മൃതികളിലടിയും- [ 
കക്കകളളവില്ലവിടെ 
യൊരിക്കലടിഞ്ഞുകിടക്കും യ 
പൊടിയായ്‌ i 


Se et Cee 


പ്രതീക്ഷകളും വിഫലമായി.” 

ഈ നോവലിലെ ചില അധ്യായങ്ങള്‍ 
പ്രത്യക്ഷത്തില്‍. തുദ്ധചരിത്രകഥന 
മാണു്‌ (ഉദാ. നാലാം അധ്യായം 
ന്നാല്‍, സാധാരണഞയുക്തിയനുനര 
അധികപ്പററായിത്തിരേണ്ട ഈ കേവല 
വാസ്ലവാഖക്യാനങ്ങള്‍ ചോരയും മാംസ 
മുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തി 
നൊ അവിഭാജൃഭാഗമായി കൊണ്ടു 
വരാന്‍ മനോജ്‌ഭബാസ്‌ ആളായിട്ടുണ്ടു്‌ 
വിരേശ്വര്‍റോയിയും ഭാര്യ ഹാസിനാ 
യും അവരുടെ കശാ ചെയ്യപ്പെട്ട Bn 
നും, ആയിരം പേരാല്‍ ബലാല്‍സംഗ 


ചെയ്യപ്പെട്ട പുത്രഭാര്യ ലീലയും, 














De EEE SHER 


ഇടു 


ാരികൊഭക്ളവ്തെ 








ം ചാഥികളിഴയന്നു 


വിരല്‍ മുട്ടിയ 


പി ae ടട നകഷിന നിര്‌മരയ്‌ക്കുന്നു. 
യീനുചിന്തകള്‍-എറ ടട . ഇക്‌ 
പരസ വ്വ? ; 
പോകട്ടകലെക്കാണും സല നീലാങ്ങക ഞാന്‍ 
വ റാസ്സില്‍- പാ ന്തതയുടെ കാതാരത്തില്‍ 
നിര്‍മ്മലന പ സ്റ ye ന 
നിസ്നമറിരത്ി നീറ്ദൂപ്പെതതേടി നടന്നൊരുനാല 
നടവിയിലവിടെന്‍ കാല്‍ 


വരാമവളെന്‍ പ്രീയകാാ സിം 
നിതൃവസന്തം പോലെ ജിവിത 
സ്വര്‍ഗ്ഗവിഭൂതികളവ (ടേക്കണയ 9. 
അവികലശാത വനംളിലപ്പോള്‍ 
അരുവികൾ പാടും ഗാനംകേള്‍ക്കാം 
പോകട്ടകലെക്കാണും കു നിന്‍ 
പൊന്മുടിയെത്തുകയാണെന്‍ ലക്ഷം. 
നിഴലിനുനീളം കൂടുനിലകള്‍ നിശ്ശബ്ദം 
താണു പതിക്കുന്നു 
മാവുകള്‍വീണുമര? 
ചെവുതാരമലമ്പനിഒ പാണ്ടുവിറച്ചു 
തളന്തണുപ്പിലടിഞ്ഞും തറയ്ക്കും 
കല്ലില്‍ പൊള്ളിപ്പൊള്ള പ്പൊലിയും 
നേരത്തല്ലിയട൪ന്നൊരു പൂച്വില്ലയി- 
ലെന്‍ പൈടങ്കിളിമുകമിരിക്കുന്നും 
ചിറകുകള്‍ കൊത്തിമുറിക്കുന്നു 
കട്ടപിടിച്ച നറും ഗാനത്തിന്‍ 
മുട്ടകള്‍ കൊത്തിയുടയ്ക്കുന്നു. 
കരുവാളിച്ചോരാശകളില്‍ പുതു 
കതിരുകളൊന്നും കാഞ്മീലവിടെ 
സ്വപ്നംതേടി സുഖം തേടി 
ഒരു കഥ തേടിപ്പൊരുള്‍തേടി 
എന്നെത്തേടിയെ നിക്കൊരു- 
നിന്നെത്തേടി 














ജി] പ്പള്ളകളി ല്‍ 


കണക്കില്‍ വേറെയും കഥാപാത്രങ്ങളുള്ള. 
ഈ നോവലിന്‌ ഐതിഹാസികവ്യാ 
പ്ലിയും ഐതിഹാസികപരിവേഷവും 
തലോമുണ്ടു്‌ . മറെറാരു മഹാഭാരതം” 
എന്ന്‌ നോവലിസ്റ്റ്‌ “പ്രതിപാദ്യ'ത്തിനു 
നല്‌കിയ വിശേഷണം ഈ നോവലി 
നെക്കുറിച്ചും അന്വര്‍ത്ഥമാണ്‌. “മഹാഭാ 
രതം” സനാതനഹൈന്ദവധര്‍മ്ഭത്തിന്‍ൊ 
“അഞ്ചാംവേദ്‌ദാണെങ്കില്‍, ഈ ഗ്രോവ 
ലിനുമുണ്ടു്‌ തത്‌സമയമായ ഒരു “മാനം.” 
സമകാലികഭാരതീയ ജീവിതത്തിന്‍െറ 
ഒരു തോതില്‍ സമകാലികനരജിവിത 
. ത്തിന്‍െറ തന്നെ -സമുജ്ജപലമായ ഒരു 
“മുഖഭാഗചിത്ര്മാണിക്കക്ൃതി ഇതിന്‍െറ 





പി 


യഴിഞ്ഞതടുക്ക 


കൂമ്പിയ നീലക്കണ്ണുകള്‍ കൂ 


2 ാറക്കല്ലായ്‌, സ്നേഹക്കല്ലാ 


നിണാതനിന്നു തപം ചെയ്യ 
എന്തിനുലന്നീയന്ധവനത്തില്‍ 
നിറങ്ങള്‍ 
പൊലിഞ്ഞോര 


നിയാരെന്നെയുണ്‌ 
ന്നിതണ്ണിഒന്‍ര മഹാശോകങ്ങളുറ 


മാക്കല്ലൊരു പെ 
൯ വാരിവഥ 





പാദ്യം ചയ്ത: 


കാട്ടില്‍ മുഴങ്ങികേൾക്കുന്ന 


മത്തൃനു മയ്യഒ 


പട്ടികള്‍ തീ 


സംസ്‌കൃതി 


ആണിയടി 
കാണുന്നില്ലെയാത്മാവഴ 


മണങ്ങള്‍, ഗുണ 
ന്ധവനത്തില്‍ 


ണ്ണായ്‌ നീലച്ചേല 


ധി 


നിവന്നവ൦ 


രപ്പിച്ചെന്നെ 


മ്തിയതെന്തിം 


ഞ്ഞിവള്‍ 
യ്‌ 
ദുഃഖക്കല്ലായ്‌ 
മ്പോള്‍ 


ങ്ങള്‍ 


ല്ലെ 
ക്കുമാനവ- 


ക്കമിരിമ്പിന്‍നാദാ- 
കിയഴുക്കു 


നിലത്തിലൊട്ടങ്ങും മനുഷ്യന്‍ 
ശവമായ്‌ തീരുന്നേരംം 


൦ 


ഴ്ചകളോ 
ക്തിയോം ഇതു 


(തുടരും 


ടി 


ഗാംഭീരൃങ്ങളോ ഉള്‍ക്കാ 


പ്രസ്‌ 


വിക 


പണത്തിന്‍െറ അല്ലവാചകങ്ങള 


ങ്കിനില്ലയില്- എങ്കിലും 
പാകിസ്ഥാന്‍കാരിയുാ ഹ 


യ വെട്ട്‌ 





പേരുള്ളവളുമ 
വീരേശപരന്‍ ഈ നോ 


ശ്രോതാ 


ശ്രദ്ധിക്കാം ഒരോ 
കരിഞ്ചന്തക്കാരെ വ 





ടെ 
യില്‍നിന്ന്‌” 


കേ കൊണ്ട്‌ 


രമ്മക്കുറില്പു : 


ൂുലായെന്നു 
നൊ മുത്തച്ണ്ന്‌ 


വലിലെ ധര്‍മ്മപു 


വരീക്കയാണു”- 
വാണ്ട്‌! നമുക്കും 


ിളക്കു കാലിനേല്‍ 


51 





തല കീഴായി കെട്ടിത്തുക്കം--ജവഹര്‍ 
ലാല്‍ നെഹ്രുവിന്റെ പ്രഖ്യാപനം. 
മഹാനായ ആ നേതാവു ഒരിക്കലും കള്ളം 
പറയുകയില്ല അതിനാല്‍ വീളക്കുകാല്‍ 
കാണുമ്പോഴൊക്കെ മേലോട്ടു നോക്കുന്നു 
നാലഞ്ചുകരിഞ്ചന്തക്കാരെങ്കിലും തങ്ങു 
നുണ്ടാകമെന്നാണുഴ* കരുതിയതു. മേ 
ലോട്ട്‌” നോക്കി ഒററ കരിഞ്ചന്തക്കാര 
നേയും വിളക്കു കാലില്‍ കാണാന്‍ കഴ? 
ഞ്ഞില്ല എങ്ങനെ സാധിക്കും? അവര്‍ 
വിളക്കുകാലുകളായിത്തീന്നുഴ സ്വതന്ത്രരാ 
ജ്ൃത്തു” വെളിച്ചംപരത്തിക്കൊണ്ടിരിക്കു 
ന്നു. സാഹിത്യം, കലം രാഷ്ട്രീയം സാമ്പ 
ത്തികരംഗം, സിനിമ, കളി എല്ലാരംഗ 
ത്തും അവസാനവാക്ക്‌" അവരുടേതാണു“. ഒ 
സമ്മാനവിതരണവും തിരസ്‌കാരവും വി 
ല്ലനയും ദാനവും അവരുടെ ഇഷ്ടാനിഷ്ഠ 
ത്തെ ആശ്രയിച്ചു നടന്നുകൊണ്ടിരി 


ഒരു കഥയെഴുത്തുകാരനാണു്‌ ജരാസ 
ന്ധ൯ താന്‍ പറയുന്ന കഥ അനുവാചക 
മനസ്സില്‍ പതിയണമെന്ന വാശിയോടെ 
യാണു്‌ നോവലിസ്റ്റിനെ എഴുത്തു്‌. പാ 
രമ്പര്യനോവലിസ്റ്റിന്‍െറ എല്ലാ സങ്കേത 
ങ്ങളും ഭംഗിയായി പ്രയോഗിക്കുനതില്‍ 
അതിചതുരനാണു്‌ ജരാസന്ധന്‍ “അല 
കടല്‍" വായനക്കാരനെ പിടിച്ചുനിത്തുന്ന 
ഒരു നോവലാണ്‌; പല തരത്തിലുള്ള 
കൃത്രിമതകള്‍, ഇതിന്‍െറ ഹൃദയഹാര? 
ഒയ കെട്ുക്കുന്നു; ഒരു പക്ഷേ, തീത്തും 
സ്വാഭാവികമായെഴുതാ൯ന്‍ ജരാസന്ധന്‍ 
അസമര്‍ത്ഥനാണെന്നാകാം. 

ക്ഥായ്കുള്ളില്‍ കഥ എന്ന സങ്കേതത്തി 
ന്‍റ അല്പസ്വല്പം വ്ൃത്യാസപ്പെടുത്തിയ 
രൂപമാണു” “അലകട “ലിന്‍െറ സങ്കേതം. 
കഥയിലെ “ഞാന്‍” കള്‍ക്കഥയില്ും അക 
ക്കഥായിലും കഥാപാത്രമാണ്‌. നോവല്‍ 


കമന്നു... മുഴുവന്‍ നിറഞ്ഞുനില്ലന്ന താര രണ്ടു കഥ 
“തപസ്സിദ്ധി സാധിക്കാന്‍പോകുന്നു. കളിലും കേന്ദ്രഭാവങ്ങളില്‍ ആവിര്‍ഭവാി 


ഇന്ദ്രന്‍െറ ആയിരം കണ്ണുകള്‍ പുറത്തുചാ 
ടൂമെന്ന അവസ്ഥയായി വ്രജഹുങ്കാരം 
മുഴക്കി. ഉര്‍വശി, മേനക, രംഭ തുടങ്ങി 
യവരെവിടെ? അവര്‍ എന്തു ചെയ്യുന്നു? 
അതോടെ ശതശതം ശബ്ദങ്ങള്‍ മുഴക്കി. 
വേശ്യകള്‍ തപസ്സു ഭജ്ഞിക്കാന്‍ പുറ 
പ്പേട്ടം ഈ പരരാണിക കശലവം ഈ 
ഭൂമിയില്‍ സ്വാതന്ത്രഴ്ൃത്തിനുവേണ്ടിയുള്ള 
തപസ്ത്റ്‌ രഞ്ജിക്കുന്നതിനും അനേകം പ്രാ 
വശ്യം പ്രയോഗിച്ചിട്ടുണ്ടു്‌. സമുദായ 
ത്തിന്‍െറ ജീവന്മരണപ്രശ്‌നം ഉല്‍ക്കട 
മായിത്തീരുമ്പോൾ വായുമണ്ഡലത്തില്‍ 
ശബ്ദമൃയരുന്നു. അതോടെ സര്‍വവും തക 
രുന്നു.” 

പുത്രഭാഷയും ഐതിഹാസികഭാഷ 
യും ചേന്ന്‌ അസാമാന്യജീവസ്സുള്ള ഒരു 
ഭാഷ “ആര്‍ തടയും?” എന്ന ഈ നോവ 
ലില്‍ ഉരുത്തിരിയുന്നു. ഭാരതീയ നോ 
വല്‍ സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാ 
യ ഈ ബംഗാളി കൃതി ത്രീ. എം. എന്‍ 
സത്യാര്‍ഥിയുടെ മലയാളത്തില്‍ അന്യൂന 
സരന്ദര്യം നിലനിത്തുന്നു. 


ക്കുന്നുണ്ട്‌. താരയുടെ കഥയുടെ നല്ലൊരു 
ഭാഗം *ദവിദേശ്‌ ഇളയച്ഛന്‍” എന്നൊരാ 
ടെ മുഖകമലത്തില്‍ നിന്നാണുതിരുന്ന 
മു്‌. അങ്ങനെ മൂന്നു “കാഴ്ചപ്പാട്‌ കളിലൂടെ 
ചളജുററക്കാരിയും, അനാച്ചതഹൃദയയും, 
പ്യായോഗികബ്ുദ്ധിയും കാമുകിയും ഭത്തൃ 
ഘാതകിയുയമായ താരയെ അവതരിപ്പി 
ചിട്ടണ്ടെങ്കിലും, നേരിട്ടുള്ള ഒററയടിക്ക 
ഥാകഥനത്തേക്കാര ആഴമോ വ്യാപ്തി 
യോ “അധിക്‌മാനത്വമോ താരാകഥക്കു* 
നല്‌കാന്‍ ജരാസന്ധനു കഴിഞ്ഞിട്ടില്ല. 
ഈ നോവലിലുണ്ട്‌ പ്രകടമായ “മി 
ഥോളജി” (ഒഴെക്കന്‍ഭാഷയില്‍പ്പറഞ്ഞാല്‍ 
“പരരാണികകഥാ-) സംനിവേശം.” 
വൃന്ദാവനത്തിലെ രാധയും ആധുനിക ബം 
ഗാളിപ്പെണ്ണ്‌ താരയ്യം, മറെറല്ലാവിധ 
ത്തിലും അസദൃശരെങ്കിലും, “പ്രേമ'മാണു* 
“അഖിലസാരമൂഴിയില്‍” എന്നു്‌ വിശ്വ 
സിക്കുന്നവരാണു”. വൃന്ദാവനരാധയുടെ 
അരസികഭത്താവായ കാസസേവകനും, 
അല്ലുകാലം താരയുടെ ഭര്‍ത്തൃപദം ബ 
ലാല്‍ക്കാരേണ പിടിച്ചെടുക്കുന്ന പോലീ 
സ്‌ ഇന്‍സ്ററെക്ടറും തമ്മില്‍ വലിയ സമാ 
നതയൊന്നുമില്ലായിരിക്കാം എന്നാല്‍ 
അതല്ല “ഘനുശ്യധ്‌മിന്‍െ സ്ഥിതി, മര 
നേത്തില്‍ പ്പോലും മങ്ങലേല്‌ക്കാതെ ജീ 
വിക്കുന്ന “ഘനശ്യാം” നിറത്തിലും പേരി 


പ 


ബംഗാളിനോവലിസ്റ്റായ “ജരോസ 
ന്ധോ,” മലയാളികള്‍ക്കു" ജരാസന്ധനാ 
ണ്‌ ജരാസന്ധന്‍റെ പാരി മലയാള 
ത്തില്‍ “അലകടലും. എതഹസ്തനായ 


52 


ജീവതാഡിയി,ലള്ളിലാന്തുന്നു- 











ശൈത്യം; ചില്ല 


തുകളടച്ചേൻ;- 
ജാലകപ്പഴുതുകളു Rent 


ര ന്‍െറ 
ാഴമേതോ കാറഠ 
Goa ചണ്ഡാരവം. 


1 1൪ ഞാനിരിക്കെ,- 
cased യെന്‍ നിഴല്‍. 


i പം മാറരിയെഴു- 
ടം താനാവാം, വിരല്‍ 


ത്തന്പിളക്കവ,തെണ്ണവററുമീ- 

















സാമദാസന്‍൯ 
ഏററമാനൂര്‍ സേ 


ഗതാന- 
തൃസംഗീതത്തിന്‍റ രാ 


ജവാലാനാളം. മൂ ദള്‍ 
nh va റ ൯൨- 
കത്തഴിഞ്ഞങ്ങിഅായിച്ചിതാ eS ഗ്ലാ താവി 
ക്കിടക്കു rE 
pia 3 ഴം ിഞ്ഞ കരിയില 
ഓം enone തട്ടുന്നതാളം; കുമിഞ്ഞട്‌' Ls 


ന്ന 
മൂലയിലടിയുമെന്‍ കുപ്പായങ്ങളി,ലെഒ 
ത്തേടി ഞാനിരിക്കവേ,- _ 
നഷ്ട്ബോധത്തിന്‍ വൃര്‍ത്ഥ 
മായെന്‍-- 
ഭീതികള്‍ തിമിര ലിയൻ 


ഴക്കട- 
ഴം കേഗക്കാം ആ' 
PRED ലില്‍നിന്നും വീശും 





ഷ്‌ണനായിരിക്കുന്ന 


വികൃത വികൃതമായ 
ടുന്ന രാ 


ലും മാത്രമല്ല ശ്രീ൭ 
തു്‌, ഈ നോവല്‍, വ . 
വില കല്‍ ശ്‌ളാ 
ടണ കഥ ൩ 
വ .സജേതബഹൂലവും Se 
ക്കീര്‍ണ്ണവുമാക്കാതെ, ദല 
ആഖ്യാനംചെയ്താല്‍ മതിയായ വ 
ഗ്രന്ഥകത്താവിനു്‌? ന ബലദിയ 
ട്‌ മറിച്ചാണ്‌. ആ 

സ്വ കൂടാതെ in 
ക്ക്‌ ഉന്തിവിട്ടതിന്‍െറ ആവശ്യ 
വാസ്തവത്തില്‍? നേവേലിസ്റ്റിന്‍റ ഇ 
അങ്ങനെയായിപ്പോയി. അന്തമ 

വായനക്കാരനനുഭവവേദ്യമ 2 
ക്കൊടുക്കാന്‍പോല്യം നോവ 
ച്ചിട്ടില്ല. മനുഷ്യഹൃരയത്രപ ടം 
പുതിയ ഉള്‍ക്കാഴ്ചകള്‍ നക 
സന്ധന്‌ കഴിഞ്ഞിട്ടണ്ടു . ൭ യം 
ട തര്‍ജ്ജമ സാരള&വും കൃത 


ക്കി 
ക്ഷം 


ലം ഒരു നിരന്തര മല്ലിടുത്തമായ 
Sums കൃത്രിമതകളും യന്നെക്കാ 
എല്ലാത 


തതോ 


ഞരിയുന്തു കാറ 
ചപ്പുകള്‍ ഞെര പ ാടിതം 





കിളിവാതില്യ വിണ്ടും ഞാനിതാ 


തുറക്ക,ന്നെന്‍ 

2 6 നിന്നെന്തിനോ- 

നിഴലില്‍ മറഞ്ഞു ws ae 
—o-— 


ഞ്ഞും പലമള്ടിലും pean 
കൊള്ളുന്ന ഒരു കൊച്ചുനോവലാ vo 
വി. രുഗ്മിണിയുടെ [ oe 
സ്‌കൂള്‍മാസ്റ്രുടേയും _ സ്‌കൂ പി 
നേ മകള്‍ - പേരു സുമത ey 
യില്‍വന്നതു്‌ കോതക്ക്‌ പാട്ടു ൭ന 
രെ (ഒററനോട്ടത്തില്‍) wa cc 8 
വടെ ആദ്ൃകാലകഥ പറയുക Sted 
ഈ നോവലില്‍. നോവല്‍ തുടങ്ങ മും 
അവസാനിക്കുന്നതും കാ പ 
വ്‌ 
ത്താടെയാണു്‌. ഗര്‍ 
ബാധിതയായി മരണമടഞ്ഞ ആ See 
“മൃഗത്തെ -- സ്വഭത്താവിനെ എന 
തീയായി ഞ്‌നേഹോചതനന 
ഫത്തിന്‍െറ Se ഹള്‍ 
8 “യുക്കേടിയായ 
നോ ൦ രെക്കമല്ലായിതനെങകില്‍ക്ുടി 
ഭമ്മാവെത്തിയിട്ടുപേണം ജഡം പം 
ചെയ്യാന്‍; അയാള്‍ എത്തുന്നില്ല; എന്ത 





കത്തെത്തുന്നില്ല. പ്ര 
യാലും നോവലിന്ന ന്‌ 


തീക്ഷാനി൪ഭരമായിക്കിടക്കുന്ന ജഡ 


53 


























ള്‌; ഉദാ: സാ 


സരത്തില്‍നിനു കൊണ്ടു്‌ സുമതി, അന്നേ 
വരെയുള്ള തന്‍െറ, തെറമാത്രമല്ല അ 
നിയത്തി സൃഷമയുടേയും. തന്‍െറ സ്‌നേ 
ഹബന്ധങ്ങളുടേയും, ജീവിതപ്രയാസ്‌ങ്ങ 
മുടേയുമെല്ലാം ഓര്‍മ്മകള്‍ അയവിറക്കുന്നു; 


യം. 


1 യജ്ഞം - കെ.ബി ശ്രീദേവി 
സാഹിതുപ്രവത്തക സഹകരണസംഘം, 
കോട്ടയം - വില 9 രൂപ 

2 മൃഗം -- വി. വി രുഗ്മിണി 
ചിന്ത പബ്‌ളിഷേഴ*സ്‌, തിരുവനന്ത 
വൂരം - വില 6൦50 

3 അലകടല്‍ -- ജരാസന്ധന്‍ 

വിവ: കെ ഭൃഷ്ണന്‍കുട്ടി സാഹിത്ൃപ്ര 
വത്തകസഹകരണസംഘം. കോട്ടയം -— 
വില 6 രൂപ 

4 ആര്‍ തടയും? -- മനോജ്‌" ബോസ്‌ 
വിവ: എം. എന്‍. സത്യാര്‍ത്ഥി ചിന്ത 
പബ്‌ളിഷേഴ്‌സ്‌, തിരുവനന്തപുരം 
വില 13 രൂപ. 





ട്‌ ചബല്‍തടത്തിലെ കൊള്ളക്കാരി 
കുറിച്ചിത്താനം ശിവരാമപിള്ള - വിത 
രണം: നാഷനല്‍ ബുക്ക്‌സ്റ്റാള്‍, കോട്ടയം. 
വില 7 രൂപ 

6 നാറാണക്കല്ലു്‌ -- ഏ പി ചെല്ല 
പ്പന്‍നായര്‍ -- വിതരണം നാഷനല്‍ 
ബുക്ക്‌സ്റ്റാശ, കോട്ടയം വില 8 രൂപ. 


ഈ ഓര്‍മ്മകളാണ്‌ നോവലിന്‍െറ ശരീ 
രം. 
സുമതി ഇന്നും തകന്നിട്ടില്ല: അവള്‍ 
സാഹിത്യകാരിയായതുകൊണ്ടു; ദുഃഖ 
ത്തെ അതിജീവിക്കാന്‍ സാഹിത്യപ്രതി 
ഭയുള്ളവര്‍ക്കേ കഴിയു അനിയത്തി സുഷ 
മ ഭരാന്തിയായിത്തീരില്ലായിരുന്നു അ 
വള്‍ക്കു്‌ സാഹിത്യകാരിയുടെ “അധിക” 
ജിവിതമുണ്ടായിരുന്നെങ്കില്‍. അച്ഛന്‍ -- 
അച്ലനൊരാളാണു്‌ കുടുംബത്തെ നശിപ്പി 
൦ ചതു. സ്‌നേഹമില്ലാത്ത മനുഷ്യന്‍!... 
ശരി, അച്ഛനെ മനസ്സിലാക്കാന്‍ സുമതി 
ശ്രമിച്ചിട്ടില്ല; ഒരുപക്ഷേ ആ കഴിപ്പ്‌ അ 
വള്‍ക്കില്ലായിരിക്കാം. 
കേരളീയ ഗ്രാമീണ ചരിത്രമെന്ന നി 
ല്യം അകൃത്രിമമായ ഒരു നീണ്ടകഥയെ 
ന്ന നിലക്കും “മൃഗം” തൃപ്തികരമാണ്‌. വാ 
യനക്കാരനു്‌ മുഷിച്ചില്‍ അനുഭവപ്പെടുക 
യില്ല അഗാധതയില്ല; അടിപ്പരപ്പിലെ 
ചരലും മററും നന്നായിക്കാണാം. ഒട്ടൊ 
ക്കെ കാവ്യാത്മകതയുണ്ടു*; നല്ല പ്രസരി 
പ്പൂണ്ടു്‌; ഇളന്നീര്‍പാകത്തിലുള്ള നര്‍മ്മര 
സം. അടിമുടിയായുണ്ടു്‌. സവയം കളിയാ 
ക്കാന്‍ ഒരു മടിയുമില്ല സുമതിക്ക്‌ ഓര്‍മ്മ 
യില്‍നില്ലുന്ന രംഗങ്ങള്‍ ഒന്നുരണ്ടല്ല ഈ 
നോവലില്‍. ഈ നോവലിസ്റ്റിന്‌ ഭാ 
വിയുണ്ടു്‌. 


—9— 





തത്തെ 
ശ്രീകാളിചാത്തന്‍സേവയുടെമഹത്തായനേട്ടങ്ങള്‍ 


മാന്യരെ, 


ക്കാം. 





പടിഞ്ഞാട്ട്‌ കാണുന്ന 


നാല്‍ മാത്തില്‍ എത്താം. 


അനേകം തലമുറകള്‍ നടത്തിയ കര്‍മ്മസിദ്ധി. 
ഉദ്ദിഷ്ടകാര്യസിദ്ധിയില്‍ ഷന്തോഷകരമായ അനുഭവം 


വ്യവസായം, വ്യവഹാരം, ഉദ്യോഗം, ശത്രുവില്‍ വിജയം 
 ജവകള്‍ക്കു്‌്‌ ആരാധനയില്‍ വിശ്വസിക്കുന്നവക്കു* സമീപി 
തൃശൂര്‍നിന്ന്‌ അന്തിക്കാട്‌ പോകുന്ന ബസ്സില്‍ കയറി 
അന്തിക്കാട്ട്‌ നടയ്്ൃല്‍ ഇറങ്ങി സ്വല്ലം 


തെക്കോട്ട്‌ നടന്നാല്‍ 
രണ്ട്‌ ഫര്‍ലോങ്ങ്‌ വ 
വരാന്‍ സാധിക്കാത്തവര്‍ നീരദ്ദേ 


റോഡില്‍ക്കൂടി 


ശത്തിനു്‌ സ്റ്റാന്പുസഹിതം അപേക്ഷിക്കുക. 


ററി. എസ്‌, വേലായുധന്‍, 
S- K. C. മാം ഇ, 0. അന്തിക്കാട്ട്‌, തൃശൂര്‍ 


ഓം ശക്തി 


54 





ളിയിച്ചാല്‍ ആയ ിരംരൂവ്‌ 
തിരുവനന്തപുരം 


പ. ധരം നല്‍കുന്നവസ്ക൦ 


ഗണമണ്ടെന്ന്‌ തെ 
റ നരകമെന്ന 
മെഡിക്കല്‍ കോളേജ 


പാവന താങ്കളുടെ 
പ്രിർസിപ്പലിനെറപ്പസ്, ന്യംനല്‍കി 


മുഖഭാഗചിത്രങ്ങളില്‍ പ്രാധാ AT 
ഉള്‍പ്പെടുത്തിയതുകൊണ്ടു ഈ eh 
എഴുതുകയാണ്‌. (മലയാളനാട ee 
പേജ്‌ 52) മൂത്രത്തിനും മാറും ത 
യ രഷന ഗണം ആരോപിക്കപ്പെട 
ഒരു സാഹചര്യത്തില്‍ പേസ്റ്റിന്‌ ഗൂ 


. ടൂത്‌പേസ്റ്റിന്‌ 


ക്കുറിന്‍ 

€. ഗന്ധവും 
പെപ്പര്‍മിന്‍റ്‌ 
യ്‌ 

£ ദന്തക്ഷയത്തി 
ന്ന ഹ്‌ളൂറൈഡ 
എല്ലാ പേസ്റ്റിലും 


ഞ്ഞാല്‍ ഏതെ 
“ഡൈന്‍റല്‍പ്‌ളാക 


രുചിയും നല്‍കുന്നവ . 
ഓയ്‌ല്‍ ഡിന്നമണ്‍്‌ ഒ 


2 നെതിരെ പ്രവത്തിക്കു 


വണങ്ങള്‍ (ഇതു്‌ 
ഉണ്ടാകില്ല) 

അല്പം സമയം കഴി 
രോളിന്‍െറ പല്ലിലും 
എന്ന നേത്ത സുതാ 


ബ്രഷ്‌ചെയ്ത്‌ 


നിക്കും. ഇതുഃ 
മില്ലെന്ന്‌ പറയുന്നതു per ge രൃമായ പാട Sn രോഗാണുക്ക 
യാര്‍ ട്‌ വളംപ്‌ 
ജിനെറ പ്രിന്‍സിപ്പലാ ന്ന തേന ഇതില്‍, ത രാഗങ്ങളുടെ അടിസ 
സേഷനുവേണ്ടിയാണെ€ വീണ്ടും ഉദ്ധ ഉൂമാണു്‌ ഭന്തരേ ക്ക” നിക്കംചെയ്യാതിരു 
. പക്ഷെ ആ പരസ്യം അമാിതപ്രാ കാരണം. സാദ്ധ്യതകള്‍ വര്‍ദ്ധിക്കു 
യു കുറേപ്പേരെങ്കിമും ണാ വവ രണ്ടുതവണ ബ്രഷ്‌ 
ധാന്യം കൈവരു ed BE ന്ന. ദ 


i രാകുക 
തെററിദ്ധാരണയ്‌ ക്കു വശംവദ 


യം ചെയ്യുമെന്നതിനാലാണീ കുറിപ്പെഴ 


തുന്നതു” 


a യാ 
ബ്രഷുപയോഗി ലയ പല്ലു വൃത്തി! 


ടുത്ത്‌പേസ്ററിന൯്‌ ഗുണമുണ്ട്‌,തെ 


, വര്‍മ്മ B. SC. 


ര്‍ 
ഡോക്‌ടര്‍ ബി. ആര്‍. ഞ്‌ 
(ഡന്‍റല്‍ കോളേജ്‌, 


വസ്മവാ 
“ഹായിക്കുന്ന ഒരു വസ്ത്ര 
പേയ ഇതില്‍ താഴെപ്പറയു 
ക 
നന ലര്‍ eg cg ee 
അരമുള്ള ഒരു വസ്തു 
കല വൃത്തിയാക്കി Se Se 
ന്നതിനു” ഇതാവശൃമാണു - തി 
ഇനാമലിനെക്കാള്‍.. ണയി കു 
ണ ത്‌. സാധ a [ 
se വണ്ട്‌ ര്ൂദാ: നള: 
കാര്‍ബണേററാഇതിനുപയോഗ ക 
൬. സോപ്പുപോലുള്ള ഖന ക; 
ന്‍റ ഉപരിതലത്തില്‍ ലം ക 
Hh ന്ന (എണ്ണ വെ 
seer DR നിവാരണം ചെയ്യാന്‍ 
ഇ അത്യന്താപേക്ഷിതമാണു ല്‍ De 
ee പേസ്റ്റിലെ ഘേടകവസ്തുക്കടെ വ 
\ ത്‌ ന്നതിനാറ 
ിലനിറുത്തു' 
പത്തില്‍ ന 
യത ഗ്‌ളിസറില്‍ അല്ലെങ്കില്‍ സ 


നശുണരുള്ള വസ്തുക്കള്‍ 


വില്‍ 
ചര്യം ഉണ്ടാകുന്നില്ല. 


കടമുണ്ടാക്കുന്ന അള 
റുക്കുവാനുള്ള സാഹ 
:തന്മൂലം രോഗം 


ന്ന ഒരാളില്‍ അപ 
പാക്‌ വര്‍ദ്ധ 


ളിയിക്കാം 
MDS 


തിരുവനന്തപുരം) 


കുറയുകയും ചെയ്യാ. 

രോഗമുണ്ടാകന്നതി 
മനസ്സീലാക്കിയിടടായാലും ടെ റിയാ 

രെപ്പണ്ടുമുതല്‍ക്കേ പല്ല ss 
ee ഒരു വസ്തു ആവശ്യമാണെന്നു ളി 
ഗിച്ചിടടു്ടി* ആയുര്‍വേദ ഗ്രന്ഥ Ae 
൪ Be 

൦ മററും ഒന്തചുര്‍ണ്ണുങ്ങള ത ചടികളുടേ 
ളു ല്‍ ബ്രഷുപോലാകുന്ന ചെ a 
ര വൈദഗ്‌ ദ്ൃമാനന വിവരണ 


1൯൧ 
ണാന്‍ കഴിയും. റ്‌ ലോ 


ബി ലിക കമ്പുകള്‍ ഉപേ 
മൂപ്പെടത്തിയിരുന്നുവെന്ന്‌ യു 
കസംഹിതയില്‍ം Noe a. 
അദ്ധ്യായത്തില്‍ ഇപ്രകാരം 


ഈ 
നാഗ്രം ദക 
അപോഥി ന യകടുതിക്‌തകം 


രു നം 
ന്‍െറ അടിസ്ഥാ 
അല്ലെങ്കിലും 


te " 
ഭിക്ഷയേദ്‌ es എരിവോം 
തം ചവര്‍പ്പോം 
ചതച്ചതും 
ത്രല ച 


55 








CTE RRR OEE RRR 


കയ്‌പോ ഉള്ളതുമായ മരച്ചില്ലകൊണ്ടു* 


ട്‌) മാവില, ഉപ്പ്‌, കരുമുളക്‌ തുടങ്ങി 
യവയുടെ ഉപയോഗം നമ്മുടെ നാളില്‍ 
സര്‍വ്വസാധാരണമാണല്ലോ. വല്ലുതേ 


ജാന്‍ഒരു കമ്പും അതിനെ സഹായിക്കാന്‍ 
ചൂര്‍ണ്ണങ്ങളും പണ്ടുമുതല്‍ക്കുതന്നെ പ്രയോ 
ഗത്തിലുണ്ടായിരുന്നതാണു “, ഇതിനുപക 
രമായി ഇപ്പോള്‍ ബ്രഷും പേസ്റ്റും ഉപ 
യോഗിക്കുന്നുവെന്നേയു 
തിരുവനന്തപുരം ഡെന്‍റല്‍ കോളേ 
ജില്‍ തന്നെ നടത്തിയ രണ്ടു പഠനങ്ങളില്‍ 
പേസ്റ്റും ബ്രഷും ഉപയോഗിക്കുന്നവ 
രില്‍ മോണരോഗങ്ങള്‍ കുറഞ്ഞ അളവി 
ലേ കാണപ്പെടുന്നു എന്നു്‌ തെളിഞ്ഞി 
'ട്ടണ്ട്‌. ( (1) ഡോഃ റെസിചേറു ആന്‍റ്‌ 
ഡോ; ടി. സി. തെള്ളി -- 1974 (2) 
ഡോ: മെഹറുന്നിഡാബായ്‌ ആന്‍റ്‌ 
ഡോ: ബി ആര്‍. ആര്‍ വര്‍മ്മ — 1979) 
പേസ്‌ററുപയോഗിക്കുന്നവരില്‍ ദന്തക്ഷ 
യം കുറവായിരിക്കുമെന്നതിനു* നിരവധ? 
പഠനുങ്ങളുണ്ടു*. പേസ്റ്റിന്‌ അനുകൂലമായ 
അഭിപ്രായങ്ങള്‍ വളരെയേറെ സ്ഥാപി 
ക്പ്പെട്ട സിംപോസിയങ്ങള്‍ തന്നെ നട 
ത്അപ്പെട്ടിട്ടണ്ടു്‌. (കോളിന്‍ ഡേവിഡ്‌... 
സിംപോസിയം ഓണ്‍ പ്രിവന്‍റീവ്‌ 
ഡെന്‍റിസ്‌ടരി)) | 
ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വ 
തകള്‍ ചോദ്യംചെയ്യപ്പെടടന്നതീനു്‌ ശാ 
സ്ത്രീയമായ അടിത്തറതന്നെ വേണം 
ഡോ: മാധവന്‍കുള്ടിയുടേതു* കേവല നി 
ഗമനങ്ങള്‍ മാത്രമാണു്‌. അദ്ദേഹം പാ 
ഞ്ഞിരുന്നതുപോലെ 1000 രൂപ നല്‍കാ 
മെങ്കില്‍ പേസ്റ്റിന്‍െറ ഉപയോഗത്തെക്കു 
റിച്ചുമാത്രം ഒരു ഗവേഷണപഠനം 
ഡെന്‍റല്‍ കോളേജില്‍ നടത്താന്‍ ഞങ്ങ 
ളൊരുക്കമാണു്‌, 
ഒന്നുകില്‍ ഗവേഷണം നടത്താന്‍ രൂപ 
തരിക അല്ലെങ്കില്‍ പ്രസ്താവന നിരുപാ 
ധികം പിന്‍വലിക്കുക. OOO 


(14-ല്‍നിന്നും തുടര്‍ച്ച) 
പേരച്ചടിച്ച കാര്‍ഡ്‌ എന്‍റ മുന്നിലേ 
ക്ക നീക്കിവച്ചിട്ട്‌ വിനയംകലര്‍ന്ന 
ഭാഷയില്‍ *സര്‍” എന്നൊരു പ്രയോഗം. 
ഞാന്‍ ഒര്‍ഡര്‍ചെയ്യുന്നു “കോഫി ഫ്രൈ 
ഡ്‌ എഗ്‌സ്‌. തിടുക്കത്തിലുള്ള നട 
ത്തം. അയാള്‍ അഭിനയിക്കുന്നു; ഞാനും 


56 


*കസ്റ്റമറായ? താഭിനയിക്കുന്നു. ട്ചക്രവാ 
ഉസിമയിലേക്കു നടന്നുനീങ്ങുന്ന രതി 
സന്ധ്യാരാഗത്തുടുപ്പില്‍ ചിതറിപ്പുറക്കുന്ന 
അവളൂടെ മുടിയിഴകള്‍? ഇങ്ങനെ എഴു 
തി ജോസഫ്‌ വൈററിലയും കഥാകാര 
നായി അഭിനയിക്കുന്നു. 
ഒളിച്ചുനോട്ടം 

മാര്‍ക്വിസിന്‍ൊ One Hundred 
years of solitude എന്ന ചേതോഹരമാ 
യ നോവലില്‍ ഒരുത്തന്‍ കുളിമുറിയുടെ 
മുകളില്‍ക്കയറി ഓടിളക്കി, നഗ്നയായി 
കളിച്ചു കൊണ്ടുനില്‍ക്കുന്ന പെണ്ണിനോട്‌ 
“ഞാന്‍ നിന്‍െറ മുതുകില്‍ സോപ്പുതേച്ചു 
തരട്ടോ” എന്നു ചോദിക്കുന്നഭാഗം ഭംഗി 
യായി ആവിഷ്‌ കരി ച്ചിട്ടുണ്ടു്‌. അങ്ങു 
വടക്കേഇന്ത്യയിലെ ഒരു മലയാള സാഹി 
തൃകാരന്‍. ഫ്‌ളാററിലെ ഒരു ചെറുപ്പ 
ക്കാരി കള്ളസിലേക്കു കയറിയപ്പോള്‍ 
പെപ്പ്‌ വഴി മുകളിലേക്കു കയറി ഒരു പ 
ഴൃതിലൂടെ നോക്കിക്കൊണ്ടിരുന്നതായി കേ 
ടടിട്ടണ്ട്‌. ആ പഞ്ചാബിപ്പെണു” എന്തോ 


ആലോചിച്ചു മുകളിലേക്കു നോക്കിയ 
പ്പോള്‍ ഒരു മലയാളിമുഖം. രണ്ടു നോട്ട 
ങ്ങളും പെണ്ണുങ്ങള്‍ കണ്ട. മാര്‍ക്വിസി 


ന്‍െറ പെണ്ണു്‌ നര്‍മ്മബോധത്തോടെ ചി 


ലതൊക്കെ പറഞ്ഞു. പഞ്ചാബി 
ജ്‌ ഓഫീസില്‍നിന്നു ഭത്താവെത്തിയ 
പ്പോള്‍ വരാതിപറഞ്ഞു. പഞ്ചാബുകാ 


രന്‍െറ ഹസ്തമുസലം മലയാളിയുടെ ക 
വിള്‍ത്തടത്തില്‍ ആഘാതമേല്ലിച്ചു. എ 
ന്നാല്‍ ചെണ്ണങ്ങളറിയാതെ താക്കോല്‍ 
ദ്വാരത്തിലൂടെ അവര്‍ വസ്തരംമാറുന്നതു 
നോക്കുന്ന ആണുങ്ങളുണ്ടു്‌. അങ്ങനെയൊ 
തത്തനെക്കുറിച്ചും സാര്‍ത്ര്‌ പറഞ്ഞിട്ടു 
ണ്ടെന്നു തോന്നുന്നു. അയാള്‍ താക്കോല്‍പ്ഛഴ്ച 
യിലൂടെ നോക്കീ ച കൊണ്ടിരിക്കു 


വിടെ രണ്ടു വ്യക്തികളാണ്‌. ദ്വാരത്തി 
ങ്ളിന്‍റ ഉടുതുണിയി 
ലാത്ത മേനിനോക്കി രസിക്കുന്ന വ്യക്തി 
ഒന്നു്‌. താല്ലെരുമാററംകേട്ടു്‌ ഞെട്ടിമാ 
റി യോഗ്യനാകുന്ന വ്യക്തി രണ്ടു്‌. അയ 
:രാര്‍ത്ഥമായ റൊമാന്‍റിസിസത്തിന്‍െറ 
താക്കോല്‍ ദപാരത്തിലൂടെ നോക്കി രസി 
ന്ന കലാകാരാ! വിമര്‍ശകന്‍െറ പാദ 
വിന്യാസം നിങ്ങള്‍ അറിയുന്നുണ്ടോ? oO 








yg 


സ്നീഹംംശാലയില്‍ a 
ചിത്രങ്ങള്‍ക്ക്‌ സാക്ഷ്യം വഹിക്കു 
ണെന്ന ബോധം പൂര്‍ണ്ണമായും ന 
ആ ചലിക്കുന്ന ചിത്രങ്ങളില്‍ 
പി; തുടിപ്പുകള്‍ നി 
ഇന്നുവെങ്കില്‍ അവിടെ ന; ന 
നിമയുടെ മുഖം നിങ്ങള്‍ക്ക Fes 
പ്രശസ്ത സംവിധായകനായ റിച്ച Ss 
ലെസ്റ്ററുടെ അഭിപ്രായം പി 
ശീകരിച്ച്‌ ജൂബിലിയാഘോ യു 
ര്‍ച്ചവവടമനോഭാവം ലു 
ചിത്രങ്ങളെ ബാധിക്കുന്നില്ല. കഃ se 
അത്തരം ചിത്രങ്ങള്‍ നിീങ്ങളില്‍ന ne 
ചോത്തിയെടുക്കുന്ന കണ്ണീരും ss 
യും നടുക്കവുമൊന്നും നിങ്ങളുടെ വ 
ബോധതലങ്ങളുമായി വേനാ 
സിനിമാശാലയുടെ ഗേററുകടക്കുട 
ക്കം ആ ചിത്രം നിങ്ങളുടെ നു 
നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞുപേ 





സിനിമ 


മംഗലശ"ശേരി 





ഇതാ ഇവിടെവരെ, തിം 
ലം നക്ഷത്രങ്ങളേകാവല്‍ ന 

1 1ല്‍ പത്മരാജന്‍റെ ലി 
ജം ടം ന്ന മുഖം കാണാന്‍ കഴിയ 
൪ പോയി; പക്ഷേ പെരുവഴിയമ്പല 
തെ ചലച്പിത്രലോകേത്തിലെ സര്‍ശ്ഗധ 
വത കലാകാരനാണ്‌ aan 
ജല്‍ തെളിയിച്ചിരിക്കുന്നു. ഷു 
ദ്ധൃമത്തിന്‍െറ ഒന്നതയങ്ങള കശ 
ന മികച്ച കലാചിത്രങ്ങളെന്നു 


വ്വേദം, 
രുഹൃദയം, 


പെരുവഴിയമ്പലം 


I ന്നത കൊടിയേററത്തിനുശേഷം വീണ്ടും 


ലാളിതൃത്തിന്‍െറ സമ്പ 


i ദിയ 
ഭദ്രാദൂവിമേക്കേഴ്‌സിന്‍റ ല്‍ 
മ്പലം, നിങ്ങള്‍ക്ക്‌ പുതിയൊരനു 
മേഖല കാട്ടിത്തരുന്ന പെരുവഴിയന ിയി 
ഥാര്‍ത്ഥസിനിമയുടെ ഖാ കി 
രിക്കുന്നു. നിഴല്‍ ചിങ്ങ ses 
ജീവിതത്തിന്‍െറ കളു po 
റിച്ച പത്മരാജന്‍ കാണ്‌ 
ധം ല്‍ ളാ 
യഥാര്‍ത്ഥസിനിമയുടെ മുഖഛാ ലം 
ചിത്രങ്ങൾ മലയാളത്തില്‍ ടം 
ണെന്നോര്‍ക്കുമ്പോള്‍ ചിക 
അഭിനന്ദനങ്ങളുടെ അളവു റ 
ന്നു. 
യാ ന റി 
വയ്‌ 
ലച്ചിത്രരംഗത്തേക്കുള്ള. ക 
സര്‍ഗ്ഗധനനായ ഒരു ചലച്ച ee 
ആഗമനത്തെ ഡിളിച്ചറിയിക്കു൦ Da 
ന്ത പക്ഷേ പ്പ നില്‍ 
വദനായതുകൊണ്ടു്‌ തുടന്വന്ന 


ാധാര 
ഛക്കപ്പെടുന്നവ പലപ്പോഴും സ്‌ [ 
ക ആത്മാര്‍ത്ഥമായ 
ഗീകാരം നേടാറില്ല wc 
മട eps 
ദ, 
ന രായ ളും 
neg ആത്മാവില്‍ സര്‍വ്വതും ലയിപ്പു 
se il മുഴുവന്‍ കാഴ്‌ ചക്കാരുംം 
മം തര്‍മ്നത്വതര സൂചി നിലക്ജ 
വിക കേള്‍ക്കാവുന്ന . നിശ്ശബ്ദത. 
ടം രു ചിത്രത്തിന്‌ കാണികളു 
ര കാരങ്ങള്‍ ഒന്നുചേന്ന ഈ നിഗ്ഗു 
അംഗീകാരമാണ്‌ . സംവി 
തൊപ്പി ആദ്യമണിയുന്ന 
പത്മരാജന്‍ ഈ 
മലയാള 
ചിലരേ 


ദയവ്‌ 
ര തികഞ്ഞ 
ധായകന്‍െറ 
യില്‍ത്തന്നെ 
ശകാരം നേടിയിരിക്കുന്നു. 
സിനിമാരംഗത്തു അപൂര്‍വ്വം 
ഈ അംഗികാരം ലഭിച്ചിട്ടുള്ളു. ന്‌) 
“ലോകത്തിലെ മികച്ചചിത്രങ്ങള്‍ 


ST 









രിത്രമെടുത്തുനോക്കൂ, ആ ചിത്രങ്ങളുടെ 
രചനയും. സംവിധാനവും ഒരാള്‍തന്നെ 
യായിരിക്കും. തുടക്കംമുതല്‍ ഒടുക്കംവരെ 
ഒരേതാളം ചിത്രത്തില്‍ നിലനില്ലണമെ 
കില്‍ തിരക്കഥാരചയിതാവുതന്നെ സം 
വിധായകനുമാവണമെന്നികല്ല. പക്ഷേ നല്ല 
ചിത്രങ്ങളുടെ നാളിതുവരെയുള്ള ചരി 
തം നമ്മെ പഠിപ്പിക്കുന്നതു”, അല്ലെങ്കില്‍ 
ഓര്‍കമ്മിപ്പിക്കുന്നതു" അങ്ങിനെയാണു. 
ഉത്തരായണം, നിര്‍മ്മാല്യം, സ്വയംവരം, 
കൊടിയേററം, സ്വപ്താടനം, കാഞ്ചന 
സീത, തമ്പു“ എന്നീ ചിത്രങ്ങളിലൂടെ 
മലയാളസിനിമയെത്തന്നെ വിലയിരു 
ത്തു, മറിച്ചൊന്നു” നമുക്ക്‌ കാണാനാവി 
ല്ല. സത്രത്തില്‍ ഒരു രാത്രി പത്മരാജന്‍ 
സംവിധാനം ചെയ്തിരുന്നുവെങ്കില്‍, അ 
തിന്‍െറ രൂപവും ഭാവവും മറെറാന്നാക 
മായിരുന്നു എന്നു” ഞാന്‍ വിശ്വസിക്കുന്നു. 
പ്രകടമായി മുഴച്ചുനില്ലുന്ന പോരായ്‌മക 
ജണ്ട*. എങ്കില്‍ക്കൂടി പെരുവഴിയമ്പലം 


എനിക്കൊരനു ഭവമായിരുന്നു. കഥാപാ 
ത്രങ്ങളൊഴ്ചക്കുന്ന കണ്ണീര്‍ക്കണങ്ങള്‍, 
അവരുടെ വിഹ്വലതകള്‍, അവരു 
ടെ ആനന്ദമുഹൂര്‍ത്തങ്ങള്‍, അവരുടെ 
ഭൂമകല്ലനകള്‍, അവരുടെ ഭയകോപ 
താപങ്ങള്‍ നമ്മുടേതാണ്‌. പെരുവഴി 


യമ്പലത്തിലെ രാമനും പ്രഭാകരന്‍പിള്ള 
യും, വിശ്വംഭരനും, പരമുനായരും ഭാഗ്യ 
വും, ലക്ഷ്മിയും, ദേവയാനിയും നിങ്ങളെ 
അസ്വസ്ഥരാക്കുന്നതിന്‍െറ രഹസ്യമിതാ 
ണു. യഥാ൪ത്ഥസിനിമയുടെ മുഖമിതാ 
ണും യഥാര്‍ത്ഥസിനിമയുടെ താളമി 
താണു”. 

"മലയാളത്തിലെ വായനക്കാരെ ആകര്‍ 
ഷിച്ച ഒരു നോവലാണു“ പത്മരാജന്‍െറ 
പെരുവഴിയമ്പലം. ഒരു ഗ്രാമത്തിലെ 
മുഴുവന്‍ ജനങ്ങളുടേയും ഹൃദയത്തില്‍ ഭയ 
ത്തിന്‍െറ അഗ്നി പടത്തി ജീവിച്ച കവ 
ലച്ചട്ടമ്പിയായ പ്രഭാകരന്‍പിക്ള യെ, 
പേടിച്ചരണ്ട ഒരു നിമിഷത്തിന്‍െറ അ 
ന്ത്യത്തില്‍ ഗോട്ടികളിച്ചും മരംകയറിയും 
നടന്ന വാണിയൻ കുഞ്ചുവിന്‍െറ മകന്‍ 
രാമന്‍ കുത്തിക്കൊന്നു. കുമാരം പിന്നി 
ത്ത. ആ പേടിത്തൊണ്ടനായ കൊലപാ 
തകിയുടെ ജീവിതത്തിലെ സംഭവബഹു 
ലമായ നാലുദിവസങ്ങളുടെ കഥയാണു 
ഈ. ചിത്രം, സ്നേഹവും, സഹാനുഭൂതി 


58 


യും, വെറുപ്പും, കോപവും. ഭയവും, പരി 
ഹാസവും നിറഞ്ഞ മുഖങ്ങള്‍. ആ മുഖ 
ങ്ങളിലെ വികാരവിഭ്രാന്തികളിലുടെ അ 
വന്‍ യാത്ര ചെയ്ത ചിരിക്കാനും കരയാ 
നും ഞെട്ടിവിറയ്ാനും കഴിയാതെ അന്തം 
വിട്ടനില്ലന്ന ജനക്കൂട്ടം; അവനു്‌ വേണ്ട 
തെന്താണെന്നവര്‍ അറിഞ്ഞില്ല. സ്വന്തം 
വീട്ടിലേക്ക്‌ കയറിച്ചെന്നപ്പോള്‍ പൊട്ടി 
ക്കരഞ്ഞു കൊണ്ടു ദുരെ മാറിനില്ലുന്ന ജീവ 
നില്‍ ജീവനായ പെങ്ങന്മാരുടെ മുന്നി 
ലേക്ക്‌ അകന്ന ഒരു ബന്ധുക്കാരി വന്നു 
പറഞ്ഞു “ഇവിടെ നിക്കണ്ട പറഞ്ഞു 
കേട്ട്‌” പോലീസു വരുന്നതിനു മുമ്പേ എ 
വിടെയെജിലും പോ” ഭാഗ്യത്തിന്‍േറയും 
ലക്ഷ്മിയയടേയും മുഖത്തേക്കു” ഒരു വാക്കി 
നുവേണ്ടി ആത്തിയോടവന്‍ നോക്കി. അ 
വക്ക്‌ ഹൃദയം പൊട്ടി നിലവിളിക്കാനേ 
അറിയാമായിരുന്നുള്ളു. പ്രഭാകരന്‍പിള്ള 
യുടെ വിധവയുടെ മുഖത്തേക്ക്‌” എങ്ങി 
നെ നോക്കിയെന്ന്‌ അവനുപോലും അ 
റിഞ്ഞുകൂട. അവര്‍ പറഞ്ഞു” പൊയ്ക്കോ 
ഇവിടെ നില്ലേണ്ട എനിക്ക്‌ നിന്നെ കാ 
ണണ്ട.” ആ കതകടഞ്ഞു ക്രൂരനായ 
ഭത്മാവില്‍നിന്നും മോചിതയായ പ്രഭാ 
കരന്‍പിള്ളയുടെ ഭാര്യയുടെ സഹതാപം! 
പെട്ടെന്നാണ്‌ ജനാലഴികളില്‍ നാലു 
ജോടിക്കണ്ണുകള്‍ പ്രതൃക്ഷപ്പെട്ടതു്‌. പ്ര 
കാശം നഷ്ടപ്പെട്ട കണ്ണുകള്‍. നിശുനൃ 
തയിലേക്ക്‌ കണ്ണനട്ടുനില്ലുന്ന കൊല്ലപ്പെ 
ട്ടവനെറ അനാഥരായ ആ പിഞ്ചുകുട്ടി 
കളുടെ രൂപം അവന്‍ കണ്ടു. അവരുടെ 
നിറകണ്ണുകളില്‍ നോക്കിനില്ലേ, തന്‍െറ 
കണ്ണുകള്‍ ആദ്യമായി നിറയവേ, അ 
വന്‍ തന്‍െറ തോല്‍വിയുടെ തണുപ്പില്‍ 
അഭയസ്ഥാനം കണ്ടു. മറെറാരു മുഹൂത്തം 
കാണികള്‍ക്കു” സങ്കല്ലിക്കാന്‍ പോലുമി 
ല്ലാതായ ഈ അര്‍ത്ഥവത്തായ നിമിഷ 
ത്തില്‍ പത്മരാജന്‍ തന്‍െറ ആദ്യചിത്ര 
ത്തില്‍ അന്ത്യം കുറിക്കുന്നു. 

ദുരൂഹതയോ, വളച്ചുകെട്ടലുകളോ ഇ 
ല്ലാത്ത അതിലളിതമായ കഥാതന്തു., തി 
കഞ്ഞ യാഥാര്‍ത്ഥ്യത്തോടെ കൈകാര്യം 
ചെയ്തിരിക്കുന്നു. രണ്ടുമൂന്നു ഭാഗങ്ങളില്‍ 
മാത്രമേ നമ്മുടെ യുക്തിയുമായി പൂര്‍ണ്ണമാ 
യൂം യോജിച്ചുപോകുന്നതില്‍ തിരക്കഥാ 
കൃത്തിന്ദ്‌ കഴിയാതെ പോകുന്നതു്‌. ഒരു 
ബലാല്‍സംഗക്കേസില്‍ മൂന്നുമാസം ശി 





ജീവിതത്തെക്കുറിച്ചു്‌ രാമന്‍ നേടുന്നതു” 


പുതിയ അറിവോ അറിവില്ലായ്മയോ? 





ത്തില്‍ 
(ലളിത. അശോക്‌ പെരുവഴിയമ്പല ) 


ക്ഷയനുഭവിച്ച്‌ മടങ്ങിവരുന്ന പ്രഭാക 


. രന്‍വിള്ളയുടെ ഓരോ ചലനത്തിനും നട്ട 


ങ്ങിത്തെറിക്കുന്ന ഗ്രാമവും, ഒരു സമസ്തെന്‍ 
സില്‍ നിഴല്‍പരത്തി രാമന്‍റെ സംരക്ഷ 
ണം ഏറൊറടുക്കുന്ന പരമുനായരും. രാമ 
നെ കാണുമ്പോള്‍ ഭയന്നുമാറുന്ന ഗ്രാമവാ 
സികളും യാഥാര്‍ത്ഥൃയബോധത്തിന്‍െെ 
അതിരുകള്‍ പലപ്പോഴും കടന്നുപോയി 
പരമുനായര്‍ ചായ്‌ പ്പിനുള്ളില്‍ രാമുവി 
നെ ഒളിച്ചിരുത്തി സംരംക്ഷിക്കുമ്പോഴം 
വിശ്വംഭരനിലൂടെ ദേവയാനിയിലുടെ 
ആ സംരദ്ധണം നീണ്ടുപോകുമ്പോഴ്ചം 
ആ സ്നേഹവും സംരക്ഷണവും കപടമന 
ജ്ുകളുടെ താല്ല്ലാലിക വികാരമാണെന്ന 
തോന്നലിനപ്പുറം, ഒരു സസ്‌പെന്‍സി 
ന്‍െറ ഇതളുകള്‍ വിരിയുന്നുവെന്ന തോ 
ന്നല്‍ കാണികളുണ്ടാക്കുന്നു. ഈ തോ 
ന്നല്‍ ചിത്രത്തിന്‍െറ ഭാവതലത്തില്‍ അ 
ല്ലമെങ്കിലും നിഴല്‍വീഴ്‌ ത്തുന്നുണ്ട്‌. പ 
ക്ഷേ പത്മരാജന്‍ അതിഭാവുകത്വത്തെ ഒ 
ഴിവാക്കി ലാളിത്യത്തിലെ ഗാംഭീര്യം 
രംഗങ്ങള്‍ക്ക്‌ മിഴിവ്‌ നല്‍കിയതുകൊ 


തോന്നലിന്‍െറ ചായ 
റഞ്ഞു. രാമന്‍ തനിക്ക്‌ പോയേ ലയം 
എന്നു വിശ്വം ഭരനോട്ട്‌ പറയുമ്പേ 
എന്‍െറ പേരെങ്ങും പിര 
തു്‌ എന്ന്‌ ഓര്‍മിപ്പിച്ച യും 
കാന്‍ അനുവാദം നല്‍കുന്നു. - ഇവ 


ണ്ട്‌” ആ 


2 

അല്പം യുക്തിഭംഗമുണ്ടു . ഞം A 
കരണങ്ങളണ്ടാവാം- അതീവശ്ര 

യ 1 ടെ ചി 


9 
തികഞ്ഞ ഗരവത്തേ 
രങ്ങളെന്നു്‌ തള്ളിക്ക 
എനിക്ക 


യോടെ. 
ം കണ്ടിട്ടും നിസ്ത 
ഉയാവുന്ന ഈ ന്യൂനതകളെ. 
കാണാന്‍ കഴിഞ്ഞുള്ള. [ 
പ്രഭാകരന്‍പിള്ള. ബസ്സില്‍ നിന്നിറങ്ങു 


ന്നതോടെ ആരംഭിക്കുന്ന ചിത്രം es 
ിഞ്ചറുക്കഞ്ഞു 
രന്‍പിള്ളയ്യദെ പിഞ്ചു sev 


ചലനമററുനില്ലുന്ന 


ന്നില്‍ 
ല്‍ അവസാനിക്കുന്നതു” Gs ead 
താളലയത്തില്‍നിന്നും ഒരു നിമിഷം 


്‌ 
ലും കാണികള്‍ക്കു ലു തിരക്കഥ 


59 


ee RRR 











വാണതു്‌. വളരെ കുറച്ചു വാക്കുകളേ 
പത്മരാജന്‍ ഉപയോഗിക്കുന്നുള്ള. ആവാ 
ക്കകളുടെ മുഴക്കങ്ങള്‍ നമ്മുടെ മനസ്സുകളെ 
ഇളക്കിമറിക്കുന്നതു” കുറവല്ല. ഒരു സം 
ഭീതമായ അവസ്ഥയില്‍, എല്ലാ” വികാര 
ങ്ങളും തണപ്പിലലിയുമ്പോള്‍ രാമു പറ 
യുന്ന വാക്കുകൾ “എനിക്കിപ്പോള്‍ അങ്ങേ 
രോടാ മതിപ്പും ഒന്നുമില്ലെങ്കില്‍ ഇത്രയും 
പേരെ പിടിച്ചു നിറുത്താന്‍ കഴിഞ്ഞി 
ല്ലേ”, കാഴ്ചക്കാരുടെ ശബ്ദായമാനമാകുന്ന 
ഒരു നിമിഷമാണതു്‌. അര്‍ദ്ധരാത്രിയില്‍ 
രാമന്‍ യാത്രയാകുമ്പോള്‍ വീര്‍പ്പുമുട്ടി നി 
ചന്ന ഭാര്യയോട്ട്‌ പരമുനായര്‍ ചോദി 
ക്കുന്നു. “മതിയായല്ലോ.” അവരുടെ മറു 
പടി “ഞാന്‍ നിര്‍ബന്ധിച്ചിട്ടല്ലല്ലോ 
രാമന്‍ പോകാനായ്യമ്പോള്‍ നമ്മുടെ ആ 
കണ്ണുകളെ നിറയിച്ചു കൊണ്ടുള്ള ആത്മാ 
ലാപം” എന്നാലും ഈ കുഞ്ഞു” ഒററക്കു്‌ 
ഈ രാത്രിയില്‍ പോകുന്നതു കാണു 
മ്പോള്‍ എന്‍റ നെഞ്ചുപൊട്ടിപ്പോകു 
നനു.” നമ്മുടെ നെഞ്ചില്‍ ആ സമയം 
കൈവച്ചുനോക്കൂ ” നീയീ ഉത്സവം മുഴ 
വന്‍ കാണില്ലെടാ.* എന്നു പ്രഭാകരന്‍ 
പിള്ള കനത്ത ശബ്ദത്തില്‍ പറയുമ്പോള്‍ 
നട്ടങ്ങുന്നതു” ആദ്യം രാമനല്ല, നമ്മളാണ്‌. 
മനുഷ്യമനസ്സുകളെ നല്ലപോലെ പറിച്ച? 
ടൂള്ള ഒരു കലാകാരനു” മാത്രമേ അധികം 
വാക്കുകളെ മാററിനിറുത്തി, മനത്തി 
ഒന്‍റ വാചാലതകൊണ്ടു” ഒരു വികാരപ്ര 
പഞ്ചം സൃഷ്ടിക്കാന്‍ കഴിയു. 
കഥാപാത്രങ്ങളുടെ രൂപത്തിനും ഭാവ 
ത്തിനും അനുയോജ്യരായ താരങ്ങളെ ക 
ണ്ടെത്തിയെന്നതാണു്‌ പത്മരാജന്‌ ത 


ഒന്‍റ ആദ്യസംരംഭം ഏററവുമധികം ശ്ര - 


ദ്ധേയമാക്കാന്‍ സഹായിച്ചതു”. വാണിയ 
നാക്ക്‌” ഒരു പ്രത്യേക ലൃക്കുണ്ടു്‌. രാമനും 
ഭാഗ്യവും ലക്ഷ്മിയും രംഗത്തു്‌ പ്രത്യക്ഷ 
പ്പെട്ടമ്പോള്‍ പ്രത്യേക മുഖവുരകളില്ലാ 
തെതന്നെ അവര്‍ വാണിയക്കുട്ടികളാണെ 
ma” നമുക്കു്‌ മനസ്സിലാകും അ 
വരെ മേക്കപ്പ്‌ ചെയ്ത രാമുവിനെ എത്ര 
അഭിനന്ദിച്ചാലും മതിയാവില്ല കൊല 
പാതകിയായ രാമനെക്കണ്ട്‌ ആ വാണീ 
യപ്പെണ്‍ കുട്ടികള്‍ ഹൃദയംപൊട്ടി നില 
വിളിക്കുന്ന രംഗം അവിസ്‌മരണീയമാ 
ണ്‌, ആ വിളികേട്ട്‌ ഒന്നു തേങ്ങിപ്പോ 


60 


റാക്കിയിരിക്കുന്നു. എന്നതിന്‍െറ തെളി ' 


കാത്ത ഒരാളു മുണ്ടാവുമെന്നു തോന്നുന്നില്ല. 
ക്യാമറയെ ആദ്യമായ? സമീപിക്കുന്ന 
ഇവരെക്കൊണ്ട്‌” അവിസ്മരണീയമായ 
ഇത്തരം അനേകം മുഹുത്തങ്ങള്‍ സൃഷ്ടിച്ച 
പത്മരാജന്‍ ചലച്ചിത്രത്തിരന്‍റ പല 
മര്‍ക്മങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. 
“പെരുവഴിയമ്പലം” നോവല്‍ വായി 
ചുസമയത്ത്‌്‌ എന്‍െറ മനസ്സില്‍ കടന്നു 
സ്ഥാനമുറപ്പിച്ച വാണിയൻ കുഞ്ചുവി 
ന്‍റ മകന്‍ പേടിത്തൊണ്ടനായ രാമനു 
അശോക്‌ നിത്ൃയവ്വനം നല്‍കിയിരിക്കു 
അ. പത്മരാജന്‍ അശോകിഒന്‍റ ഭാവ 
നാസിദ്ഥികളെ അത്ഭുതകരമായി ആവാ 
ഹിച്ചെടുത്ത. രാമന്‍ മലയാളസിനിമ 
യില്‍ അവിസ്മരണീയ കഥാപാത്രങ്ങ 
ളില്‍ ഒന്നായിരിക്കുന്നു. ഭാഗ്ൃത്തിനെ 
അവതരിപ്പിച്ച ഗീതയും ലക്ഷ്മിയെ അ 
വതരിപ്പിച്ച വത്സലാപ്രേംദേവാസും അ 
ഭിനയത്തില്‍ അഭിനയത്തെ തുന്നിച്ചേക്കു 
ന്ന താരങ്ങള്‍ക്ക്‌ ഒരു ചോദ്യചിഹമാ 








യിരിക്കുന്നു. നിശ്ശൂബ്ദഭാവങ്ങള്‍ കൊണ്ടു്‌ 
കാഴ്ചക്കാരുടെ മനസ്സില്‍ നിറയുന്ന ഗീരു 
വലിയൊരു വാഗ്‌ദാനമാണ്‌. ഗ്രാമ 


ത്തിന്‍െറ മുഖമുദ്ര ഭീതിയാക്കിമാററിയ 
കവലച്ചട്ടമ്പി അസീസ്റ്റാണ്‌. അവന്‍െറ 
നോട്ടത്തില്‍, ശബ്ദത്തില്‍ ഭൂമികലുക്കിയു 
ള്ള നടത്തത്തില്‍, ആ ഗ്രാമവാസികളോ 
ടൊപ്പം നമ്മളും നടുങ്ങിപ്പോകം. ഒരു 
വലിയ ദുരന്തക്ഥയുടെ അവസാനത്തിലും 
ജീവിക്കാന്‍ നിര്‍ബന്ധിതനായ ചായക്ക 
ടക്ഷാരന്‍ വിശ്വംഭരനെ ഗോപി അപൂര്‍വ്വ 
തയുടെ പരിവേഷംചാത്തിയാണ്‌ അ 
വതരിച്ചിച്ചത്‌. ചാരായവും സോഡയും 
ബഞ്ചിന്തേല്‍ വച്ചശേഷം രാമനെ നോ 
ക്കി ചെറുതായൊന്നു മന്ദഹസിക്കുന്ന ആ 
ഒരു നിമിഷംമാത്രംമതി ഗോപിക്ക്‌ 
സ്‌കോര്‍നേടാന്‍. അങ്ങിനെ എത്രയെ 
ത്ര നിമിഷങ്ങള്‍ ഗോപി സൃഷ്ടിച്ചും ലളി 
തയുടെ ദേവയാനിയും ഭവാനിയുടെ 
കള്ള ിവ്ലൃമ്മയ്യം ജോസ്‌പ്രകാശിന്‍െറ 
ചരമുനായരും, സുക്മാരിയ്യം, പ്രഭാകരന്‍ 
പിള്ളയുടെ ഭാരൃയായിവരുന്ന ശാന്തകു 
മാരിയും പെരുവഴിയമ്പലത്തില്‍ പുതിയ 
കാഴ്ചപ്പാടുകള്‍നല്‍കി, പുതിയ ഭാവപ്രപ 
ഞ്ചമൊരുക്കുനു. ക ാപാത്രങ്ങള്‍ക്ക്‌ അ 
നുയോജ്യരായ ആളുകളെ തെരഞ്ഞെടുക്ക 
ന്നതില്‍ വൈദ്യരുടെകാരൃത്തില്‍മാത്രമേ 







































































തത 


gw 


ഈ ചിരി അചകടത്തിഒ 
അപകടത്തെ മറികടക്കാന്‍ 


(വത്സലാ പ്പോദേവാസ്പ്‌ം 


പത്മരാജന്‌ പിഴപാറിയുള്ള. വൈദ്യ 
രെ അവതരിപ്പിച്ചതു ആരായാലും പെരു 
വഴിയമ്പലത്തിലെ ഉജ്ജപലമാകേണ്ടിയി 
രുന്ന ഏതാനും രംഗങ്ങള്‍ നിര്‍ജ്ജിവമാ 
ക്കിക്കളഞ്ഞു. രാവിലെ മടങ്ങിപ്പോകാന്‍ 
നേരം രാമനോട്ട്‌ നീട്ടിയും നിറുത്തിയുമു 
ള്ള ആ സംഭാഷണം അരോചകമാണു, 
അതുവരെയുള്ള ഭാഗം കാണികള്‍ക്ക്‌ വ 
ലിയൊരനുഭവമായി തോന്നിയതുകൊ 
ണ്ടാവാം അവര്‍ കൂവാതിരുന്നതു”. 
മലയാളത്തിലെ മികച്ച പല ചിത്രങ്ങ 
ളും കണ്ടുകൊണ്ടിരുന്ന വേളകളില്‍ മററു 
പല ചിത്രങ്ങളും സംവിധായകരും എ 
നെറ ഓര്‍മ്മകളില്‍ക്കൂഴി കടന്നു പോയിരു 
ന്നു. പത്മരാജന്‍െറ പെരുവഴിയമ്പലം 
മറെറാരു ചിത്രത്തെക്കുറിച്ചും എന്നെ 
ഓര്‍മ്മിപ്പിച്ചില്ല. ദുരൂഹതസ്ഷ്ടിക്കാന്‍ 
പ്രതീകങ്ങളെ തേടിപ്പോകുമ്പോഴാണു 
സംവിധായകക്ക്‌ അറിഞ്ഞോ അറിയാ 
തെയോ പലരേയും പലതിനേയും അനുക 
രിക്കേണ്ടിവരുന്നതു്‌. പത്മരാജന്‍ തറ 
തുമാതൂമായ സംവിധാനശൈലീയാണു്‌; 
ഈ ചിത്രത്തിരുപയോഗിച്ചിരിക്കുന്നതു”. 
ലാളിത്യം മുഖരുദ്രയായുള്ള ആ a 
താളാത്മകമാണ്്‌. എഡിററരായ 
ആ ശൈലിക്ക്‌ ചാരുത പകന്നിട്ടുണ്ടു്‌. 





ന്‍റ കൊടുങ്കാറരിനെ വിളിച്ചു 
മിച്ച രാമന്‌ ൨ ദിണത്തെ പക 
Tl റ അശോക്‌) 


ഛായാഗ്രഹണത്തിനു* 
സംവിധാനശൈലിയിലെ ഏ 
നൊത്തു നീങ്ങാന്‍ 
യിടത്തും അസാധാ 
പ്പിക്കാവുന്നവിധം 
ക്യാമറ ഉപ്‌ 
ടങ്ങളില്‍ അന്വേ പാള 
പ്രകാശവിന്യാസ 
തികഞ്ഞ അശ്രഭ്ധക്ക്‌ ഒട്ടും 
ക്കാവുന്നതല്ല. പ്രകാശത്ത 
പ്രസരത്തില്‍ വെളുത്തുന 
ത്രയെത്ര ദൃശ്യങ്ങള്‍. സും 
തോടിനുസമീപം 


മുമ്പു്‌ 


നായി കിടക്കുന്ന രാ 
തുടങ്ങ്‌ പരമുനായരും 


വീടിന്‍െറ 
ണ്ടിരിക്കുന്ന 


രൃ ഓമന കടന്നു 
പുറത്ത്‌ വിശ്വം 








വരുത്തില്ലെ?* 
ടമോ? 


പത്മരാജന്‍െറ 
കതാളത്തി 
കഴിഞ്ഞിട്ടില്ല പ്ല 
രണമെന്നു വിശേഷി 
കണ്ണന്‍നാരായണന്‍ 
യോഗിച്ചിട്ടുണ്ട്‌ മില 
റപ്പോവുകയും ചെ 
ത്തില്‍ കാണിച്ച 
മാപ്പുകൊടു 
ന്‍െറ അതി 
തപോ 
ര്യാദയത്തിനു 
ബോധരഹിത 
മനെ ആദ്യം പട്ടിയും 
കാണുന്ന ദശൃവംം 
പത്രംവായിച്ചുകൊ 
പരമുനായരുടെ മുന്നില്‍ ന 
വരുന്ന ദൃശ്യവും, കന്ന്‌ 
ഭര൯ രാമനുമായി സെ 
വാല്യക്കാരി 


മുററത്ത്‌ 


Cn, ൭ 
പറഞ്ഞിരിക്കുന്ന ദു്യവ്യ പോള്‍ വാഴ 


കൊണ്ടു” വിശിപ്പോക 
ചുടു ശക്കിടയില്‍ മറഞ്ഞു 


ക്കൂട്ടങ്ങ 


നായര്‍ ഇറങ്ങ 





ശൃവ്യം പ്ര 


പോയ രംഗങ്ങള്‍ക്ക്‌ മികച്ച 


ങ്ങളാണ്‌. 


നിന്ന്‌്‌ പരമു 
ദുവന്ന്‌്‌ സസോരിക്കുന്ന 3 
ക്യകൊണ്ട്‌ തകുന്നു 
ഉദാഹരണ 
കൈകാ 


കാശാധ 
സംഗീതവിഭാഗം 


61 


a 
ത്തന 








ര്യംചെഴ്തതു” എം. ജി രാധാകൃഷ്ണനാണ്‌ 
സംഗീതത്തിന്‍െറ മര്‍മ്മം അറിയുന്ന ക 
ലാകാരനാണു” രാധാകൃഷ്ണന്‍. കഥാസ 
ന്ദര്‍ഭങ്ങളുടെയും, കഥാപാത്രങ്ങളുടെയും 
ആത്മസ്റന്ദനങ്ങള്‍ ഏറെക്കുറെ മനസ്സിലാ 
ക്കാന്‍ രാധാകൃഷ്ണനു” കഴിഞ്ഞിട്ടുണ്ട്‌. 
പത്മരാജന്‍ സംവിധായകനായി രംഗ 
ത്തവരുന്ന ആദ്യചിത്രമാണു്‌ പെരുവഴി 
യമ്പലം. തുടക്കക്കാരനെന്നനിലതില്‍ സാ 
ധാരണവരാവുന്ന കൈപ്പിഴകളൊന്നു 
മില്ല ദൃശ്യമാദ്ധ്യമത്തിന്‍െറ സിദ്ധികൾ 
തേടുന്ന മലയാളത്തിലെ പ്രതിഭാശാലിക 
മായ സംവിധായകരുടെ മുന്‍നിരയിലേ 
ക്ഷ്‌ എത്താന്‍ അധികം ദൂരമില്ല. ആദ്യ 
ത്തെ ഏതാനും രംഗങ്ങളില്‍ ക്യാമറാമാ 
നോ സംവിധായകനോ വേണ്ടത്ര ശ്രദ്ധ 
പതിപ്പിച്ചു കണ്ടില്ല പ്രഭാകരന്‍പിള്ള 
രാമനെ ഭവട്ടയാടുന്ന രംഗം മുതല്‍, ആത്ത 
ലച്ചുവരുന്ന ജനക്കൂട്ടത്തെ ഭയന്നു” രാമന്‍ 
രാടിമറയുന്നതുവരെയുള്ള ഭാഗം അത്യ 
ജജപലമായി സംവിധാനം ചെയ്തവതരി 
പ്പിച്ചിരിക്കുകയാണു“ പത്മരാജന്‍ പരമു 
നായരുടെ വീട്ടില്‍നിന്നു” രാമന്‍ പുറപ്പെ 
ടുന്ന രംഗവും, രാമന്‍ മടങ്ങിവരുന്നതു 
കണ്ട്‌ ഭാഗ്യവും ലക്ഷ്മിയും വീര്‍പ്പടക്കി 
നിലവിളിക്കുന്ന രംഗവും, നിശുന്ൃതയി 
ലേക്ക്‌ കണ്ണനട്ട നില്ലന്ന പിഞ്ചോമനുക 
ജെ നോക്കി നിറകണ്ണുകളോട്ട്‌” രാമന്‍ ച 
ലനമററു നില്ലുന്ന രംഗവും നമ്മെ വീര്‍പ്പു 
മുട്ടിക്കുന്നുവെങ്കില്‍, നമുക്കാരംഗങ്ങള്‍ അ 
വിസ്മരണീയമായിത്തീരുന്നുവെങ്കില്‍ ആ 
രംഗങ്ങളുടെ രചനയ്ക്കു പിന്നില്‍ സംവി 
ഗാനത്തിനു പിന്നില്‍ എത്രയധികം തപ 
സ്ൃയുണ്ടെന്നു* ഉഈഹിക്കാവുന്നതേയുള്ള 
ആവശ്യമില്ലാതെ ഒരു ക്‌ളോസപ്പോ, 
എക്‌ സ്‌ ടീം ക്‌ ളോസ്സപ്പോ ഈ ചിത്ര 
ത്തില്‍ നിങ്ങള്‍ക്കു്‌ കാണാന്‍ കഴിയില്ല. 
പ്രത്യേകമൊരു ഖ്രഫയിമും മനസ്സില്‍ ൮൭ 
ചൂ നില്ലുകയില്ല. ഒരു ഫ്രെയിമിനു 
മറെറാരു ക്രഫയിമിഒനെ ആരശയിച്ചേ 
നിലനില്ലുള്ളൂ ഭശ്യകലയുടെ വ്യാകര 
ണം അറിയാവുന്ന സംവിധായകക്കേ 
ഈ കാഴ*ചപ്പുാടുണ്ടാവുകയുള്ളൂ. അ 
വര്‍ക്കേ മികച്ച ചിത്രങ്ങള്‍ക്കു” ജന്മം നല്‍ 
കാനും കഴിയു 
“ഒരു കലാസ്തഷ്ടിയില്‍ കാണപ്പെടുന്ന 
(ശേഷം 6434-ല്‍) 





മൂന്നു” 


സ്വപ്ലാടാച്ചം ഇത്രയധികം കത്തു 
കള്‍ ആക്കാണെഴ്ചതുന്നതു? ഇത്രയധികം 
കത്തുകൾ ആരാണു” ടിച്ചര്‍ക്കയമ്ത്കുന്നതു** 
ഒരു മാസം പിന്നിട്ടപ്പോള്‍ എന്‍െറ ജീ 
ജഞാസവര്‍ദധ്ധിച്ചു. ടീച്ചറില്ലാത്ത വേള 
യില്‍ ആ കത്തുകള്‍ തേടിപ്പിടിച്ചു വായി 
ക്കാന്‍ ആവേശമായി പലപ്പോഴും കത്തു 
കളെക്കുറിച്ചു്‌ ടീച്ചറോട്ട്‌ ചോദിക്കാന്‍ 
ശ്രമിച്ചതാണ്‌ കഴിഞ്ഞില്ല. കത്തുകളെ 
ഴൃതിക്കൊണ്ടിരുന്ന, കത്തുകള്‍ വായിച്ചു 
കൊണ്ടിരുന്ന എത്രയോ വേളകളില്‍ 
താന്‍ കടന്നുചെന്നിട്ടില്ല? പക്ഷേ, ഒരു 





രാജംനായര്‍ 


കള്ളനെപ്പോലെ ഞെട്ടിവിറച്ച്‌ മാറി 
യതു” കണ്ടതല്ലേ? ആ കത്തില്‍ പ്രത്യേ 
കിച്ചൊരു രഹസ്യവുമില്ലെങ്കില്‍ ആഞെ 
ടിവിറയലിനു്‌ കാരണമില്ലല്ലോ. 

ടീച്ചര്‍ തനെക്കുറിച്ചെല്ലാം പറഞ്ഞു 
വെന്നാണു” ആദ്യമൊക്കെ കരുതിയതു”. 
പക്ഷേ, അമ്പലത്തിനു മുന്‍വശമുള്ള 
തപാല്‍പ്പെട്ടിയില്‍ ദിവസവും കനമേറി 
യ കവറുകള്‍ നിക്ഷേപിക്കുന്നതു കണ്ട 
പ്പോള്‍ ആ വിശ്വാസം തെററിയെന്നു 
ബോദ്ധ്യമായി. പലപ്പോഴും വിദൂരതയി 
ലേക്ക്‌ നോക്കി നെടുവീര്‍പ്പിടുന്നതു കാ 
ണുമ്പോള്‍ അകാരണമായിതേങ്ങുന്നതു കാ 
അമ്വോള്‍ എവിടെയോ എന്നോ ഒരു 
സ്വപ്ത൦ ചിറകൊടിഞ്ഞു പോയതായി 
തോന്നും. എന്‍െറ സാമിപ്യം സ്വപ്നാ 
ടീച്ചറെ എല്ലാം മറക്കാന്‍ പ്രേരിപ്പിക്കും. 








എന്നോട്ട്‌ കാട്ട ഒര തിരു വി 
സ്നേഹം അതര കടന്ന സാ 
ക്കുന്നതില്‍ നിന്നം എന്നെ പിന്തിരിപ്പ 
ച്ചിരുന്നു. അല്ലതില്‍ ആ കനം തൂങ്ങി 
യ കത്തുകളുടെ രഹസ്യം എതുയോമുമ്വേ 
ഞാന്‍ കണ്ടെവ്ാമായിരുന്നു. 








കോളേജിന്‌ സമീപം എത്താഠായ 
പ്പോള്‍ രണ്ടു വിദ്യാര്‍ത്ഥികള്‍ സൈക്കി 
ളില്‍ എതിരേ വരുന്നതു കണ്ടു ടീച്ചറെ 
കണ്ട" അവര്‍ സൈക്കിളില്‍ നിന്നിറങ്ങി. 


























- റഞ്ഞു. “ഇന്ന്‌ കോളേ 





യിട്ട ചെറുപ്പക്കാരന്‍ പ 
നി ക a 

ബസ്‌ കണ്ടക്ടര്‍ ഒരു കുട്ടിയെ തല്ലിയ 
me ബന തിലക നശിപ്പിച്ചു. Te 
സ്റ്റാന്‍റിന്്‌ സമീപം ബഹളം നടക്കു 3 
യാണു്‌." അവര്‍ യാത്ര പറഞ്ഞു en 
യി ടീച്ചര്‍ കുറച്ചുനേരം ആലോച ചിട 
പറഞ്ഞു. “നമുക്ക്‌ കോളേജ വ 
പോയിട്ടു മടങ്ങാം രാജി. കത്തുക 
ല്ലതുമുണ്ടെങ്കില്‍ അതു വാങ്ങ 
പോകാം." ഞങ്ങള്‍ കോളേജ ലേ 
നടന്നു. കോളേജ്‌ വളപ്പിനു 
ള്ളില്‍ വിദ്യാര്‍ത്ഥികള്‍ പല്‍ 
ഭാഗങ്ങളിലായി ചിതറി നില്ല 
ണ്ടായിരുന്നു. ഗേററിനു സമീ 
പം ഏതാനും പോലീസുകാര്‍ 
കൂട്ടംകൂടി നില്കുന്നു. 
ജു ച്ചേഴ്‌സ്‌ റൂമില്‍ രഘുവ 
രന്‍സാറുള്‍പ്പെടെ മൂന്നുനാലു, 
പേര്‍ മാത്രമേ ഉണ്ടായിരുന്നുള്ള 
ഞാന്‍ വെളിയില്‍നിന്നു. ഏതാ 
നും നിമിഷങ്ങള്‍ക്കു ശേഷം പൂറ 
ത്തവന്ന ടീച്ചറുടെ മുഖം സന്തോ 
ഷംകൊണ്ട്‌്‌ പ്രകാശിക്കുന്നതു 
പോലെ തോന്നി. നടന്നുകൊ 
ണ്ട്‌ ടീച്ചര്‍പറഞ്ഞു. “എനിക്കു 


മുണ്ടുടുത്തു 























































കത്തുണ്ടായിരുന്നു കുട്ടി. വരു പോകാം 
വായനവീട്ടില്‍ ചെന്നാകാം.” ഒരു സാ 
മ്രാജഴ്യം സ്വന്തമായി കിട്ടുന്ന ഒരു ഭാവം 
ആ മുഖത്തുണ്ടായിരുന്നു. ഉല്ലാസവതാി 
യായി സ്വപ്ലം കണ്ടുനടക്കുന്ന ടീച്ചറുടെ 
പിന്നാലെ അതുമിതും പറഞ്ഞു നടന്ന 
പ്പോള്‍ എനിക്കും ഒരു പുതിയ ലോക 
ത്തെത്തിയതു പോലെ തോന്നി. 
വീട്ടിലെത്തിയപ്പോഴാണു” ഒരു വിശേ 


ഷേമറിഞ്ഞത്‌. ദേവി ഡല്‍ഹിയില്‍നി 
ന്നെത്തിയിരിക്കുന്നു. അവള്‍ വന്നി; 
പോയി 


വന്നാലുടന്‍ കല്ലുവീട്ടില്‍ ചെ 
ലലണമെന്നു”്‌ ഓര്‍ഡറിട്ടിട്ടണവള്‍ പോ 
യിരിക്കുന്നത്‌. എന്‍െറ അമ്മാവന്‍െറ 
മകളാണു ദേവി. എന്‍െറ സമപ്രായം 
കരുണാകരനമ്മാവനു്‌ ഒരു വര്‍ഷമായി 
ഡല്‍ഹി യൂണിവേഴ്‌സിററിയിലാണു്‌ 
ജോലി. ദേവിയും ഞാനും കളി 
ച്ൃവളന്നവരാണു” ഒന്നിച്ചു പഠിച്ചു വള 
ന്വരാണ്ു്‌. ഒരു വര്‍ഷമായി അവള്‍ 
വേറിട്ട പോയി. നീണ്ട ഒരു കാലയള 
വിനുശേഷം അവള്‍ വന്നിരിക്കുന്നു. ടീച്ച 
റോട്ട്‌ വിവരം പറഞ്ഞിട്ട്‌ ഞാന്‍ കല്ല്‌ 
വീട്ടിലേക്കോടി. 

ഞാന്‍ മടങ്ങിയെത്തുമ്പോള്‍ വൈകി 
ട്ട്‌ ഏകദേശം മൂന്നുമണിയാവും. അമ്മ 
നല്ല ഉറക്കത്തിലാണ്‌. വാല്ൃക്കാരി 
പാത്രങ്ങള്‍ കഴുകിക്കൊണ്ടിരിക്കുന്നു 
ഞാന്‍ ടീച്ചറുടെ മുറിയിലേക്ക്‌ നടന്നു. 
കതകിനു സമീപമെത്തിയപ്പോള്‍ അതു്‌ 
ചാരിയിരിക്കുന്നതു കണ്ടു. എന്‍െറ മന 
സ്റ്റില്‍ ആഴ്ചകൾക്ക്‌ മുമ്പേ കടന്നുകൂടി 
യ കള്ളന്‍ മന്ത്രിച്ചു “പതുക്കെ ശബ്ദമുണ്ടാ 
ക്കാതെ കതകു തുറക്കു. നിനക്കതു കാ 
ണാം. നീ ആഗ്രഹിച്ചിരുന്നതു”.*” ഞാന്‍ 
ആ മന്ത്രണം ദിവ്യമന്ത്രമായി കരുതി. 
സാവധാനം കതകു തുറന്നു. പാദപതനം 
പോലും കേള്‍പ്പിക്കാതെ ടീച്ചറുടെ സമീ 
പത്തേക്ക്‌ നടന്നു. ടീച്ചര്‍ എതിരേ തി 
രിഞ്ഞിരുന്ന്‌ ആ കത്തു്‌ വായിക്കുകയാ 
രുന്നു. അതേ കത്തു്‌. എന്നെ (ഭമിപ്പി 
ക്കുന്ന, മോഹിപ്പിക്കുന്ന, എന്നെ അസ്വ 
സ്ഥപ്പെടുത്തുന്ന അതേ കത്തു്‌. 

എന്‍െറ പൊന്നേ ഈ കാത്തിരി 
ചു്‌...” ഇത്രയും കണ്ണിലൂടെ ഹൃദയതല 
ത്തിലെത്തിയപ്പോഴേക്കും ടീച്ചര്‍ എന്‍െറ 
സാമീപ്യമറിഞ്ഞിരുന്നു. എന്‍െറ നിഴ 











ലോ എന്‍െറ മണമോ ആകാം ടീച്ചറെ 
ആ വാക്കുകളുടെ മായികപ്രപഞ്ചത്തില്‍ 
നിന്നം ഉണത്തിയതു്‌. “രാജി നീയെ 
പ്പോള്‍ വന്നു. എന്തേ ദേവിയെ കൂട്ടി 
ക്കൊണ്ടുവന്നില്ല.” കട്ടിലില്‍ ഇരുന്നു 
കൊണ്ടു്‌ സപപ്ലാടിച്ചറെ ഞാന്‍ ആത്തി 
യോടെ നോക്കി. (തുടരും) 





(62-ല്‍നിന്തം തുടര്‍ച്ച) 
ദുരൂഹത അറിവിരേറയും അറിവില്ലായ്ക് 


യുടേയും പ്രതീകമാകാം. പക്ഷേ, കലാ 
സൃഷ്ടിയിലെ ലാളിത്യം അറിവിന്‍െറ 
മാത്രം പ്രതീകമാണു." കലാസ്ൃഷ്ടിക 


ളിലെ ദുരൂഹ തയെക്കുറിച്ചു്‌ നിരൂപകായ 
ഡയണ്‍ ബൈറണ്‍ എഴുതിയ ഒരു ലേഖ 
നത്തിനിടയില്‍ സൂ ചിപ്പിക്കുന്നുണ്ടു*, പെ 
രുവഴിയമ്പലത്തിന്‍െറ കഥ ലളിതമാ 
ഞ്‌, സംവിധാനത്തില്‍ ആ ലാളിത്യ 
ത്തിനു കുറേക്കൂടി പ്രകാശം ലഭിച്ചിരി 
ക്കുന്നു സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന 
മലയാളസിനിമാചരിത്രത്തില്‍ പത്മ 
രാജന്‍ ശ്രദ്ധേയമായ ഒരദ്ധ്യായംകൂടി 
സംഭാവന ചെയ്തിരിക്കുന്നു OO 








(16െരുനിന്നും തുടര്‍ച്ച) 

താക്ട്ലി വീണ്ടും പഴയപടി വയ്ക്കും അമിത 
മാകുമ്പോൾ അസഭ്യങ്ങള്‍ വിളിച്ചുപറ 
യാനും അരുതാത്തതു പ്രവത്തിക്കാനും 
യാതൊരു മടിയും കാണിക്കില്ല. 

ആളുകളുടെ ശാരീരികഘടനയും വൃ 
ക്തിത്വവും വൃത്യാസപ്പെട്ടിരിക്കുന്നതു 
കൊണ്ടു്‌ മദ്യപാനംമൂലമുണ്ടാകുന്ന ക്രമ 
ക്കേടുകളും മദ്യത്തിന്‍റ അളവും തമ്മില്‍ 
ബന്ധപ്പെടുത്തി ഒരു അളവു്‌ നിശ്ചയി 
യ്കാന്‍ നമുക്കു കഴിയുകയില്ല. അതായതു 
ഒരേ അളവിലുള്ള മദ്യം വൃത്യസ്തരായ 
വ്യക്തികളില്‍ വൃത്ൃസ്തമമയ ക്രമഭഗേ 
ങ്ങള്‍ സൃഷ്ടിക്കുന്നു. രക്തത്തില്‍ 0, 1 ശത 
മാനത്തില്‍ കുറഞ്ഞ അളവിലാണു മദ്യം 
കലന്നിരിക്കുന്നതെങ്കില്‍ ദോഷഫലങ്ങള്‍ 
അത്ര കൂടുതലായിരിക്കുകയില്ല. 1967 ലെ 
റോഡ്‌ സേഫ്‌ററി ആക്‌ററ്‌ അനുസ 
രിച്ച്‌ 100 മില്ലിമര്‍ീഠരര്‍ രക്തത്തില്‍ 
80 ഗ്രാം എന്ന അളവില്‍ കൂടതലായി 
മദ്യം കഴിച്ചിട്ടുള്ള ഒഖ്രെഡവര്‍ നിയമത്തി 
ന്‍റ മുന്‍പില്‍ ശിക്ഷാര്‍ഹനാണ്‌.൦ 0 














se 


Printed & Published by S. K. Nair at New India Printers, Quilon-13 














